





1985ല്‍ രൂപംകൊണ്ട ചെങ്ങന്നൂര്‍ ഭ്രദാസന 
ത്തിന്റെ ഓദ്യോഗിക നാവായി 1987 ഒക്ടോബര്‍ 
മാസത്തില്‍ അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌ തിരുമേനിയുടെ സ്വപ്ന സാക്ഷാത്ക്കാര 
മായി രൂപം പ്രാപിച്ചതാണ്‌ ബഥേല്‍ പ്രതിക. ഭദ്രാ 
സനത്തിന്റെ ഹൃദയ തുടിപ്പുകളെ തിരിച്ചറിഞ്ഞ്‌ 
അക്ഷരങ്ങളിലൂടെ സഞ്ചരിച്ച്‌ 3 പതിറ്റാണ്ടുകള്‍ 
പിന്നിടുകയാണ്‌ ബഥേല്‍ പ്രതിക. ഭദ്രാസനത്തിന്റെ 
ബഹുമുഖമായ വളര്‍ച്ചയ്ക്ക്‌ എന്നും കൂട്ടുപോയി 
ട്ടുള്ള ഒരു മാധ്യമമാണ്‌ ഇത്‌. കടന്നുവന്ന വഴിക 
ളില്‍ ഏറെ പ്രതിസന്ധികളും സാമ്പത്തിക പരാധീ 
നതകളും ഉണ്ടായെങ്കിലും കഴിഞ്ഞ 30 വര്‍ഷമായി 
ഒരുലക്കം പോലും മുടങ്ങാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട 
ഒരു ഭദ്രാസന മുഖപത്രം എന്ന്‌ എന്നും അഭിമാന 
ത്തോടെ പറയാം. ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസ 
ന്ധിയും പത്രികയുടെ പ്രസിദ്ധീകരണത്തെ ബാധി 
ച്ചിരുന്നില്ല. 

അക്ഷരത്തിന്‌ ആത്മാവ്‌ പകര്‍ന്ന്‌ ദൈവവിശ്വാ 
സത്തിന്റെയും വേദവിജ്ഞാനത്തിന്റെയും അക്ഷര 
കൂട്ടുകള്‍ നിറം മങ്ങാതെ വായനക്കാരിലേക്ക്‌ 
എത്തിക്കുവാന്‍ ബഥേല്‍ പ്രതികയ്ക്ക്‌ സാധിക്കുന്നു 
എന്നത്‌ ഏറെ കൃതാര്‍ത്ഥതയോടെയാണ്‌ സ്മരിക്കു 
ന്നത്‌. സഭയുടെ കാതലായ വിശ്വാസ സത്യങ്ങളെ 
മാറ്റേറുന്ന വ്യാഖ്യാനത്തിലൂടെ വായനക്കാരിലേക്ക്‌ 
എത്തിക്കുവാന്‍ കഴിയുന്നുണ്ട്‌. വചന വിചിന്തന 
ങ്ങളും, വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും 
ജീവിത മൂല്യങ്ങളും മാത്രമല്ല ആനുകാലിക പ്രസ 
ക്തമായ എല്ലാ വിഷയങ്ങളും ഈ നാളുകളില്‍ 
ബഥേല്‍ പത്രികയുടെ താളുകളിലൂടെ അനാവരണം 
ചെയ്യപ്പെട്ടിട്ടുണ്ട്‌. 

സമകാലീന വിഷയങ്ങള്‍ കൈകാര്യം ചെയ്യുന്ന 
തിനും സമൂഹത്തിന്‌ ആവശ്യമായ മൂല്യവത്തായ 
സന്ദേശങ്ങള്‍ പകര്‍ന്നുകൊടുക്കുന്നതിനും നഷ്ട 
പ്പെട്ടുപോയ മൂല്യങ്ങളെ തിരികെ പിടിക്കുന്നതിനും 
വായനക്കാരെ പ്രബോധിപ്പിക്കുന്ന പല ആശയ 
ആവിഷ്ക്കാരങ്ങളും പ്രതികയുടെ മൂല്യം കൂടുതല്‍ 
തേജസ്സുറ്റതാകുന്നു. മികവുറ്റ ലേഖനങ്ങളും വേദ 
പഠനങ്ങളും പ്രബോധന പരമ്പരകളും അനേകരുടെ 
ഹൃദയങ്ങളെ കൈയുടക്കാന്‍ പ്രതികയിലൂടെ കഴി 
യുന്നുണ്ട്‌. ്രഗത്ഭമതികളായ ഒരുപറ്റം വായനക്കാര്‍ 
പ്രതികയ്ക്കുണ്ട്‌ എന്നത്‌ അവര്‍ നല്കുന്ന പ്രതിക 
രണങ്ങളിലൂടെയും ക്രിയാത്മകമായ വിമര്‍ശനങ്ങ 
ളിലൂടെയും തിരുത്തലുകളിലൂടെയും മനസ്സിലാക്കു 
വാന്‍ കഴിയുന്നു. 





dolla (0) 


ആശയാവിഷ്കാരത്തിനറെ 
മുന്നു പതിറ്റാണ്‌ 


അച്ചടി രംഗത്ത്‌ കാലാകാലങ്ങളില്‍ ഉണ്ടായ മാറ്റ 
ങ്ങള്‍ പ്രതികയുടെ രൂപ പരിണാമങ്ങളിലും 
ചേര്‍ത്തു വെയ്ക്കുവാന്‍ സാധിക്കുന്നുണ്ട്‌. ആധു 
നിക വിവര സാങ്കേതിക വിദ്യകളുടെ വളര്‍ച്ചയും 
വികാസവും അച്ചടി മാധ്യമങ്ങള്‍ ഏറെ വെല്ലുവിളി 
ഉയര്‍ത്തുന്ന ഈ കാലഘട്ടത്തില്‍, സാങ്കേതിക 
വിദ്യകളുടെ വളര്‍ച്ചയ്ക്കൊപ്പം വളരാന്‍ പ്രതിക 
ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്‌. വിരല്‍ത്തുമ്പിലെ 
വിജ്ഞാനത്തിന്‌ പ്രാധാന്യമേറുന്ന ഈ കാലത്തില്‍ 
എല്ലാ നൂതന സാങ്കേതിക സാമഗ്രികളിലും പ്രതി 
കയുടെ സാന്നിദ്ധ്യം ഉറപ്പിക്കാന്‍ ഇന്നു കഴിയുന്നു 
ണ്ട്‌. മൊബൈല്‍ ഫോണുകളിലും ടാബ്ലെറ്റുക 
ളിലും കമ്പ്യൂട്ടറുകളിലും ലോകത്തിന്റെ എവിടെയി 
രുന്നു പ്രതിക വായിക്കുവാനുള്ള സാങ്കേതിക 
തികവ്‌ പ്രതികയുടെ മാറ്റ്‌ വര്‍ദ്ധിപ്പിക്കുന്നു. 

പോസ്റ്റല്‍ രംഗത്തുണ്ടായ മാറ്റങ്ങള്‍ ആണ്‌ പ്രതി 
കയുടെ പുതിയ പ്രധാന വെല്ലുവിളി. കത്തിടപാടു 
കള്‍ കുറഞ്ഞ്‌ ആനുകാലികങ്ങള്‍ മാത്രമായപ്പോള്‍ 
അതിന്റെ വിതരണത്തില്‍ പൂര്‍ണ്ണത കൈവരിക്കു 
വാന്‍ പോസ്റ്റല്‍ ഡിപ്പാര്‍ട്ടുമെന്റിന്‌ കഴിയാത്തത്‌ പ 
ത്രികയുടെ പ്രചരണത്തെ സാരമായി ബാധിച്ചിട്ടു 
ണ്ട്‌. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാന്‍ 
പുതിയ മാര്‍ഗ്ഗങ്ങള്‍ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. 

ഈ കാലമത്രയും ബഥേല്‍ പ്രതികയെ സഹാ 
യിച്ചവര്‍ അനേകരുണ്ട്‌. ഒരു പ്രതിഫലവും പറ്റാതെ 
ഇതിനെ വളര്‍ത്തിക്കൊണ്ടു വന്നവര്‍. ഇതിനെ കമ 
നീയമാക്കുവാന്‍ എല്ലാ സാങ്കേതിക വിദ്യയും 
പകര്‍ന്നു നല്‍കിയവര്‍, മുദ്രണം നിര്‍വഹിക്കാന്‍ 
ഏറ്റെടുത്ത സ്ഥാപനങ്ങള്‍, ഈടുറ്റ സൃഷ്ടികള്‍ 
നല്‍കി സഹായിച്ചുകൊണ്ടിരിക്കുന്നവര്‍, പരസ്യ 
ങ്ങള്‍ നല്‍കി സഹായിക്കുന്നവര്‍, ഓരോ ലക്കവും 
സര്‍വ്വാത്മന ഹൃദയപൂര്‍വും സ്വീകരിക്കുന്ന വായന 
ക്കാര്‍... അവര്‍ക്കു മുന്നില്‍ ഒരിക്കല്‍ക്കൂടി ഹൃദയ 
പൂര്‍വ്വം കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. തുടര്‍ന്നും 
മാസികയുടെ വളര്‍ച്ചയില്‍ ഏവരുടെയും കൈത്താ 
ങ്ങല്‍ പ്രതീക്ഷിക്കുന്നു. 

ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 


www.bethelpatrika.org | 










ഫ്രാ 
ഒസെപ്റംബര്‍ 2017 വാല്യം: 30 ലക്കം: 9 
പത്രാധിപ സമിതി 
മാനേജിംഗ്‌ എഡിറ്റര്‍ 5 പബ്ലിഷര്‍ 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാലോലീത്താ 
ഫോണ്‍: 0479 - 2453310, 2451331 
ചിഫ്‌ എഡിറ്റര്‍ 


റവ. ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സികുട്ടീവ്‌ എഡിറ്റര്‍ 

റവ. ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍: 0479 - 2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

0൮. ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 

ഫോണ്‍: 0479 - 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 


സര്‍ക്കുലേഷന്‍ 
റവ. ഡീക്കന്‍ സോളമന്‍ ബാബു 
ഫോണ്‍: 9947438884 
റവ. ഡീക്കന്‍ സിബിന്‍ കെ. നിക്സണ്‍ 
ഫോണ്‍: 9656657614 
വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 
ശ്രീ. ബിനു ചാക്കോ 
ഫോണ്‍: 0479 - 2311692, 9446697328 
Email: binu303@ gmail.com 
അംഗങ്ങള്‍ 
റവ. ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 
റവ. ഫാ. ഐഷ്‌ പി. സാം 
റവ. ഫാ. മാത്യു ഏബ്രഹാം 
റവ. ഫാ. ഷിബു വര്‍ഗീസ്‌ 
ശ്രീ. ജോസ്‌ പുതുവന 
ശ്രീ. ഷാജന്‍ മാത്യു 
ശ്രീ. എബി അലക്സാണ്ടര്‍ 
പ്രൊഫ. ബിന്‍സി റെജി 


താളുകളില്‍.... 


ഇടയപ്രതിക 
x സ്വാതന്ത്രം ഉറഷാക്കുന്ന സമാധാന ചുവടുവയ്പുകള്‍ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാകോലീത്താ 





സഭൈക്യം 
* സഭാ സമാധാനം ഒരു മരീചികയോ..? 
ഫാ. ഡോ. ജോണ്‍സ്‌ ഏബ്രഹാം, കോനാട്ട്‌ 





സഭാകാര്യം 
06 സത്യമേവ ജയതേ... 
ഫാ. ബിജു പി. തോമസ്‌ 





ലേഖനം 
എള്‌ ഒരു വീണ്ടെടുകിനറെ കഥ 


ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 





നിരീക്ഷണം 
ആദ്യം ഓര്‍ത്തഡോക്സ്‌ ബൈബിള്‍ പിന്നെ... 
ഡോ. എം. കുര്യന്‍ തോമസ്‌ 





സഭാകാര്യം 


അഭിവന്ദ്യ യുഹാനോൻ മാര്‍ പോളികാര്‍ഷോസ്‌ 





നാട്ടുചരിത്രം 
നഷ്ടപ്രതാപം വീണ്ടെടുത്ത ചെങ്ങന്നുര്‍ താലുക്ക്‌ 
വര്‍ഗീസ്‌ ജോണ്‍ തോട്ടഷുഴ 


cH 





ആരാധനാ വിജ്ഞാനീയം 


രജിനി രേഖ 


ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 





വചന പരിച്ചേദം 


തന ദവാലയം ദൈവത്തിന്റെ ദൃഷ്ടിയും ഹൃദയവും... 
ഫാ. പി. വി. ജോണ്‍ 





ഏവന്‍ഗേലിയോന്‍ ചിന്തകള്‍ 
tA വചനാമൃതം 
ഫാ. സ്റീഫന്‍ വര്‍ഗീസ്‌, കുടശ്ൂനാട്‌ 





മര്‍ത്തമറിയം സമാജം പരീക്ഷാ സഹായി ൭% 
ഭദ്രാസന വാര്‍ത്തകള്‍ ഗത്ബാല പത്രിക / ൭൦ 
ഹരിത പത്രിക // ടസണ്‍ഡേസ്കുള്‍ വാര്‍ത്തകള്‍ ൪ 


I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
| 
൫൭൦ ദാവീദ്‌: രാജാവ്‌, നിബി, പുരോഹിതന്‍, മഹാകവി 1 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 





വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ ! 
Cover Back Multy ₹ 6000, 

1വര്‍ഷം ₹ 130 Front Inner Multy ₹ 40001 
മവര്‍ഷം ₹ 260 Back Inner Multy ₹ 35001 
Inner B/W Half ₹ 1500! 

5 വര്‍ഷം ₹ 650 Favours received ₹ 500! 
10 വര്‍ഷം ₹1300 Matrimonial ₹ 500! 


Bethel Pathrika. P.B. No. 38 1 
Chengannur, Kerala. 689 121 
Ph./Fax: +91 479 2451331 1 
Email: bethelpatrika@ gmail.com 1 
Website: www.bethelpatrika.org 1 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 





മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ അപ്പോസ്തോലിക 
പൈതൃകം ഉള്‍ക്കൊള്ളുന്ന ഭാരതീയ സഭ എന്ന സ്വത്വ 
ബോധം നമ്മുടെ പൈതൃകമാണ്‌. അധികാരത്തിന്റെ 
പ്രമത്തതയില്‍ ലോകമെമ്പാടും പടര്‍ന്നു പന്തലിച്ച 
കൊളോണിയന്‍ സ്വാധീനം ആണ്‌ ഭാരതീയ സഭയുടെ 
സ്വതബോധത്തെ എന്നും ഇല്ലാതെയാക്കാന്‍ കിണഞ്ഞു 
പരിശ്രമിച്ചുവരുന്നത്‌. ഇത്തരം ശ്രമങ്ങളോടുള്ള ധീരമായ 
ചെറുത്തു നില്‍പ്പുകള്‍ ആണ്‌ നമ്മുടെ സഭാ ചരിത്ര 
ത്തെ പ്രഡവും അന്തസ്സുള്ളതും ആക്കി മാറ്റുന്നത്‌. 
മലങ്കര സഭ ഏറ്റവും അവസാനവുമായി പ്രവേശിച്ച 
കൊളോണിയന്‍ ബാന്ധവുമാണ്‌ അന്തോഖ്യന്‍ ബന്ധം, 
പേര്‍ഷ്യന്‍ സഭയുമായി പുരാതനകാലം മുതലേ നില 
നിന്നിരുന്ന ബന്ധത്തിലൂടെ അവര്‍ സ്വായത്വമാക്കിയ പദ 
ങ്ങളും ശൈലികളും വ്യത്യസ്തമായ രൂപത്തില്‍ 
ആണെങ്കിലും അന്തോഖ്യന്‍ ശൈലികള്‍ ഉണ്ടെന്ന്‌ തിരി 
ച്ചറിഞ്ഞ നമ്മുടെ പൂര്‍വ്വികര്‍ ആ ബന്ധത്തില്‍ നിന്ന്‌ 
സഹായങ്ങള്‍ സ്വീകരിച്ചിട്ടുണ്ട്‌ എന്നത്‌ തര്‍ക്കവിഷയ 
മല്ല. സഹായിക്കുക എന്നതിന്‌ കീഴ്ച്ചെടുക എന്ന 
അര്‍ത്ഥമില്ല. അങ്ങനെ ഉണ്ട്‌ എന്നാണ്‌ കൊളോണിയന്‍ 
വിചാരം. അതാണ്‌ നമ്മുടെ സഭാവഴക്കിന്റെ യഥാര്‍ത്ഥ 
കാരണവും. 

അപ്പോസ്തോലിക പൈതൃകത്തിനായി പോരാട്ട 
ങ്ങള്‍ നടത്തിയ ഒരു സഹോദരി സഭയെ സഹായിച്ചി 
ട്ടുണ്ട്‌ എങ്കില്‍ അതിന്റെ പേരില്‍ അവര്‍ യുഗാന്ത്യ 
കാലംവരെ ആത്മീയ അടിമത്വം പേറണം എന്ന്‌ ശഠി 
ക്കുന്നത്‌ എങ്ങനെ സ്വീകാര്യമാകും? മലങ്കര ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭ ഒരു ഭാരതീയ സഭയാണ്‌ എന്ന്‌ അര 
ക്കിട്ട്‌ ഉറപ്പാക്കുന്ന നിരവധി കോടതി വിധികള്‍ ദൈവം 
നമുക്ക്‌ നല്‍കിയിട്ടുണ്ട്‌, അതില്‍ ഏറ്റവും അത്യുജ്ജ്വലം 
എന്ന്‌ വിശേഷിപ്പിക്കാന്‍ കഴിയുന്നത്‌ 2017 ജൂലൈ ദാാം 
തീയതിയിലെ സുപ്രീംകോടതി വിധിയെയാണ്‌ എല്ലാ 
പഴുതുകളും അടച്ചുള്ള വിധിയാണിത്‌. മലങ്കര ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭ ഒരു ദേശീയ സഭയാണ്‌ എന്ന്‌ ഇന്ത്യന്‍ 
പരമോന്നത നീതി പീഠത്തിന്റെ ഉറപ്പിക്കല്‍ കൂടിയാണ്‌ 
ഈ വിധി. കൂടാതെ പാത്രിയര്‍ക്കീസിന്റെ പണ്ടേ ഇല്ല 
തായ ലാകിക അധികാര വാദം, ആത്മീയ മേല്‍ക്കോ 
യ്മയുടെ പൊള്ളത്തരങ്ങള്‍ ഇവയ്ക്ക്‌ എതിരെയുള്ള 
ശക്തമായ മുന്നറിയിപ്പുകള്‍, സമാന്തരഭരണത്തിന്‌ എതി 
രെയുള്ള കടുത്ത നിലപാടുകള്‍, കാതോലിക്കാ - മല 
കര മെത്രാപ്പോലീത്താ സ്ഥാനങ്ങള്‍ക്ക്‌ ലഭിച്ച തര്‍ക്ക 
മറ്റ അംഗീകാരം, നിയമ വിരുദ്ധ പട്ടംകൊടകള്‍ക്ക്‌ എതി 
രെയുള്ള പരാമർശനങ്ങൾ, വിധിന്യായങ്ങള്‍ ചോദ്യം 
ചെയ്യപ്പെടാന്‍ കഴിയാത്ത സഭാ ഭരണഘടനയുടെ മുല്യം 
എന്നിവ ഉയര്‍ത്തിപ്പിടിക്കുന്ന 2017 ജൂലൈ ദാം തീയ 
തിയിലെ സുപ്രീംകോടതി വിധി മലങ്കര സഭയെ സംബ 
ന്ധിച്ച്‌ ഒരു മാഗ്നാകാര്‍ട്ടയാണ്‌. 


www.bethelpatrika.org 5 | 


ഇടയപത്രിക 


സഭയുടെ ശാശ്വത സമാധാനത്തിന്‌ ഇനിയും മറ്റു 
വഴികള്‍ തുറക്കാനാകില്ല. 1958-ലെ പരിശ്രമങ്ങള്‍ക്ക്‌ 
ദീര്‍ഘായുയുസ്സ്‌ ഉണ്ടായില്ല. അതുകൊണ്ടുതന്നെ തട്ടി 
കൂട്ടിയ സഭാ സമാധാന ഫോര്‍മുലകള്‍ക്ക്‌ ഇനി പ്രസ 
ക്തിയില്ല. 1934-ലെ ഭരണഘടനയും, സുപ്രീംകോടതി 
വിധികളും അടിസ്ഥാനമാക്കി ഫലപ്രദമായ സമാധാന 
ചര്‍ച്ചകള്‍ അതിവേഗം പുരോഗമിക്കേണ്ടിയിരുന്നു. 

സഹോദര സഭയുടെ മേലദ്ധ്യക്ഷന്‍ എന്ന നിലയില്‍ 
എല്ലാ ബഹുമാനങ്ങളും ആദരവും പാത്രിയര്‍ക്കീസിന്‌ 
നാം കൊടുക്കുന്നുണ്ട്‌. ഇനിയും അതില്‍ മാറ്റം വരു 
ത്തേണ്ട കാര്യമില്ല. 1934-ലെ ഭരണഘടന വിഭാവനം 
ചെയ്യുന്ന സഹവര്‍ത്തിത്വം അന്ത്യോഖ്യാ പാത്രിയര്‍ 
ക്കീസ്‌ ബാവായ്ക്ക്‌ ഉറപ്പാക്കാന്‍ കഴിയുമെങ്കില്‍ അദ്ദേ 
ഹത്തെ അംഗീകരിക്കുന്നതിനും നാം മടികാണിക്കേണ്ട 
കാര്യമില്ല. എന്നാല്‍ സംശയരഹിതമായി നമുക്ക്‌ 
ഒന്നേപറയാനുള്ളു, മലങ്കര സഭ ദേശീയ സഭയാണ്‌. 
സ്വയംഭരണവും സ്വയശീര്‍ഷകത്വവും ഉള്ള സഭയാണ്‌. 
ഈ സഭയെ കോളനി ആക്കാനുള്ള എല്ലാ പരിശ്രമങ്ങ 
ളെയും ഞങ്ങള്‍ എതിര്‍ക്കും. 1934-ലെ ഭരണഘടനയ്ക്ക്‌ 
ഒരു കോട്ടവും വരുത്തുവാന്‍ ഞങ്ങള്‍ അനുവദിക്കില്ല. 

ഈ അവസരത്തില്‍ എനിക്ക്‌ ഓര്‍മ്മിപ്പിക്കാനുള്ളത്‌ 
1958-ല്‍ സുപ്രീം കോടതി വിധിപ്രകാരം പൂര്‍ണ്ണ 
വിജയിയായ പ. ബസേലിയോസ്‌ ഗീവര്‍ഗീസ്‌ ദിതീയന്‍ 
ബാവാ അയച്ച പൊതു കലപനയിലെ ഒരു വാചകമാണ്‌. 

...0200 ഒരേ അസ്ഥിയും ഒരേ മാസവുമാണ്‌. ഒരേ മന 

സ്റ്റുണ്ടായാല്‍ മാതം മതി സഭയുടെ യോജിച്ചിലാണ്‌ 
വിജയം. അതിനാല്‍ വിനയമുള്ള ആത്മാവ്യകൊണ്ട്‌ നാം 
അവരെ നേടണം. നിങ്ങളുടെ സംസാരത്തില്യം ചെരു 
മാറൃത്തില്ും ആരേയും മുറിച്ലെടുത്തുന്ന ഒരു വാക്കുപോ 
ല്യം അരുത്‌... 

സ്വാതന്ത്രം, സാഹോദര്യം എന്നീ മഹാവികാര 
ങ്ങളെ ഉള്‍ക്കൊള്ളാന്‍ കഴിയുന്നവര്‍ക്ക്‌ 1934-ലെ ഭരണ 
ഘടന സ്വീകരിച്ച്‌ ഒന്നാകാന്‍ കഴിയുമെന്നാണ്‌ നമ്മുടെ 
പൂര്‍ണ്ണവിശ്വാസം. അതിനു കഴിയാത്തവര്‍ക്ക്‌ സ്വന്തമായി 
സഭയുണ്ടാകാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്‌. 
എന്നാല്‍ അത്‌ മലങ്കര സഭയുടെ പൂര്‍വ്വിക സ്വത്ത്‌ 
വിഭജിച്ച്‌ ആകരുത്‌ എന്ന്‌ മാത്രം. മലങ്കരസഭ കാത്തു 
സൂക്ഷിക്കുന്ന ജനാധിപത്യ. ബോധത്തിലേക്കും സ്വാത 
ന്ത്ര അനുഭവത്തിലേക്കും കടന്നുവരുന്ന ആരുടെയും 
മുമ്പില്‍ മലങ്കര സഭാ വാതില്‍ കൊട്ടിയടക്കുന്നില്ല. എല്ലാ 
വര്‍ക്കും കടന്നു വരാം. അവര്‍ക്ക്‌ അര്‍ഹമായ സ്ഥാനവും 
സഭയില്‍ ഉണ്ടാവും. അതാണ്‌ നമ്മുടെ സഭാ സമാധാ 
നത്തിന്റേയും ഐക്യത്തിലുള്ള ആഹ്വാനം. കേള്‍ക്കു 
വാന്‍ ചെവിയുള്ളവര്‍ കേള്‍ക്കട്ടെ. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാലോലീത്ത 


സരൈക്യം 


ഫാ. ഡോ. ജോണ്‍സ്‌ ഏബ്രഹാം, കോനാട്ട്‌ 


സഭാ സമാധാനം 
ഒരു മരീചികയോ? 


മിലങ്കക ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭ 
യില്‍ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്‍ക്ക്‌ പരി 
ഹാരം കണ്ട്‌ സമാധാനം സ്ഥാപിക്കണമെന്ന അഭി 
പ്രായം അനുദിനം പ്രബലമായിക്കൊണ്ടിരിക്കുന്ന 
സാഹചര്യത്തിലാണല്ലോ 2017 ജൂലൈ ദന്‍ സുപ്രീം 
കോടതി നിര്‍ണ്ണായകമായ വിധി പുറപ്പെടുവിച്ചിരി 
ക്കുന്നത്‌. സമാധാനത്തിന്‌ ആഹ്വാനം ചെയ്തു 
കൊണ്ട്‌ പരിശുദ്ധ കാതോലിക്കാ ബാവാ തിരുമേനി 
കല്പന പ്രസിദ്ധപ്പെടുത്തിക്കഴിഞ്ഞു. മലങ്കരസഭ 
യുടെ പ്രശ്നങ്ങള്‍ക്ക്‌ ശാശ്വതപരിഹാരം, യോജിപ്പ്‌ 
മാ്രമാണെന്ന അഭിപ്രായത്തോട്‌ പൂര്‍ണ്ണമായി 
യോജിക്കുന്നു. സഭാനേതൃത്വവും, നല്ലൊരു ശത 
മാനം വിശ്വാസികളും ആഗ്രഹിക്കുന്നതും ഇതുത 
ന്നെയാണ്‌. സഭ പൊതുസമൂഹത്താല്‍ അവഹേളി 
ക്കപ്പെടുന്നതും, ഭാരിച്ച ധനവ്യയം ഇതിനായി നട 
ത്തേണ്ടി വരുന്നതും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു 
മുണ്ട്‌. യോജിപ്പിനുവേണ്ടി ക്രിയാത്മകമായ ഉപാധി 
കളെക്കുറിച്ച്‌ ചിന്തിക്കുന്ന ഇതേ അവസര 
ത്തില്‍തന്നെ രണ്ടായി പിരിയണം എന്നു പറയുന്ന 
വരുമുണ്ട്‌. എന്നാല്‍ അവര്‍ അതിന്റെ നൂലാമാല 
കളെ കുറിച്ച്‌ ചിന്തിച്ചിട്ടുണ്ടോ എന്നു സംശയമാണ്‌. 

1958 ല്‍ ഏതൊരടിസ്ഥാനത്തില്‍ സഭയില്‍ 
സമാധാനവും ഐക്യവും ഉണ്ടായോ, ആ സഭാഭര 
ണഘടനയില്‍ നിന്ന്‌ അണുവിട മാറാതെയാണ്‌ 1970 
വരെ മലങ്കര സഭ ഭരിക്കപ്പെട്ടത്‌. യാതൊരു പ്രത്യേക 
പ്രകോപനവുമില്ലാതെയാണ്‌ അന്ത്യോഖ്യ പാത്രി 
യര്‍ക്കീസ്‌ 1970ല്‍ 203-ഠം നമ്പര്‍ കല്പനമൂലം അസ 
മാധാനത്തിന്റെ വിത്തുവിതച്ചത്‌. സാധുവായ 
യാതൊരു കാരണവുമില്ലാതെ ഒരു വിഘടനം ആരം 
ഭിച്ച്‌, കുറേ ആളുകളെ പിന്നില്‍ നിരത്തിയിട്ട ന്യായ 
മായ എല്ലാ അവകാശങ്ങളും വഴക്കുണ്ടാക്കുന്നവ 
രുമായി പങ്കുവയ്ക്കണം എന്നു പറയുന്നതില്‍ 





അര്‍ത്ഥമുണ്ടോ? ഇനി പങ്കുവയ്ക്കാന്‍ സമ്മതി 
ക്കുന്നു എന്നുതന്നെയിരിക്കട്ടെ; അതിനുള്ള മാന 
ദണ്ഡം എന്തായിരിക്കണം? 

ഭൂരിപക്ഷാടിസ്ഥാനത്തില്‍ വിഭജിക്കണം എന്ന 
താണ്‌ ഒരഭിപ്രായം. എല്ലാ പ്രശ്നങ്ങളും ഹിതപരി 
ശോധനയില്‍ക്കൂടി പരിഹരിക്കാനാവുമോ? ഇന്ദിരാ 
ഗാന്ധിയുടെ കാലത്ത്‌ 1969ലും 1978ലും കോണ്‍ഗ്രസ്‌ 
പാര്‍ട്ടി രണ്ടായി പിളര്‍ന്നപ്പോള്‍ പാര്‍ട്ടി ഓഫീസു 
കളും മറ്റും ഓരോ സ്ഥലത്തെയും ഭൂരിപക്ഷമനു 
സരിച്ച്‌ വിഭജിക്കുകയായിരുന്നോ? അവയ്ക്കായി 
കേസുകള്‍ നടന്നുവോ? മുല്ലപ്പെരിയാര്‍ പ്രശ്ന 
ത്തില്‍ രണ്ടുഥപബലമായ അഭിപ്രായങ്ങളുണ്ട്‌. 
ഇതില്‍ ഏതുനടപ്പാക്കണം എന്നതിന്‌ കേരളവും, 
തമിഴ്നാടും തമ്മില്‍ ഹിതപരിശോധന നടത്തിയാല്‍ 
ശരിയാകുമോ? ഒരു മോഷ്ടാവിനെ കൈയോടെ 
പിടിച്ചാല്‍, അയാള്‍ നിരപരാധിയാണെന്ന്‌ 51% ആളു 
കള്‍ പറഞ്ഞാല്‍ അയാള്‍ കുറ്റവിമുക്തനാകുമോ? 
കാശ്മീര്‍ പ്രശ്നം എന്തുകൊണ്ടാണ്‌ ഹിതപരിശോ 
ധനയില്‍കൂടെ പരിഹരിക്കാത്തത്‌? ശ്രീലങ്കയില്‍ 
കൂടുതല്‍ തമിഴര്‍ അധിവസിക്കുന്ന മേഖലകള്‍ക്ക്‌ 
എന്തുകൊണ്ട്‌ സ്വാതന്ത്ര്യം നല്‍കിയില്ല? 

ഇനി സുപ്രീംകോടതി ഇക്കാര്യത്തില്‍ എന്തു 
പറയുന്നു എന്നു നോക്കാം. കോടതി അപ്പാടെ 
തള്ളിക്കളഞ്ഞ ഒരാശയമാണിത്‌. സഭയുടെ സ്വത്തു 
ക്കള്‍ എന്നും സഭയുടേതായി നിലകൊള്ളണ 
മെന്നും അതില്‍നിന്ന്‌ ആര്‍ക്കും ഒന്നും എടുത്തു 
കൊണ്ടുപോകുവാന്‍ സാധ്യമല്ലായെന്നും കോടതി 
കണ്ടെത്തിയിരിക്കുന്നു. ഒരു ട്രസ്റ്റിന്റെ വസ്തുക്കള്‍ 
ഭൂരിപക്ഷാടിസ്ഥാനത്തില്‍ വിഭജിക്കുവാന്‍ സാധ്യ 
മല്ല. അപ്പോള്‍ ഭൂരിപക്ഷ വാദഗതിയുടെ പ്രസക്തി 
നഷ്ടപ്പെട്ടിരിക്കുന്നു. 

അടിസ്ഥാനമില്ലാതെ ഉണ്ടാക്കുന്ന കലഹ 


www.bethelpatrika.org 6 | 


bethelpatrike 


പാടി 
ബത 
പത്രിക 


Se 


ങ്ങള്‍ക്ക്‌ ഭൂരിപക്ഷം മാനദണ്ഡമാക്കാനാവുകയില്ല. 
ഒരു പൌരന്റെയും, സംഘടനയുടെയും അവകാശ 
ങ്ങള്‍, പൊള്ളയായ വാദഗതികള്‍കൊണ്ട്‌ 
തകര്‍ക്കുക എന്നത്‌ ജനാധിപത്യത്തില്‍ അനുവദ 
നീയമല്ല. ന്യായമായ അവകാശങ്ങള്‍ സംരക്ഷിക്ക 
പ്പെടുവാനല്ലെങ്കില്‍ പിന്നെ നീതിന്യായ വ്യവസ്ഥ 
കളുടെ ആവശ്യം എന്താണ്‌? 
മദ്ധ്യസ്ഥന്മാരുടെ നേതൃത്വത്തില്‍ ചര്‍ച്ചക 
ളില്‍കൂടി പ്രശ്നം പരിഹരിക്കണമെന്നതാണ്‌ 
ഉയര്‍ന്നുകേള്‍ക്കുന്ന മറ്റൊരു നിര്‍ദ്ദേശം. ശരിയാണ്‌, 
ചില സ്ഥലങ്ങളില്‍ പരസ്പരം നടന്നചര്‍ച്ചകളും, 
മദ്ധ്യസ്ഥരുടെ നേതൃത്വത്തില്‍ നടന്ന ചര്‍ച്ചകളും 
വിജയത്തില്‍ എത്തിയിട്ടുണ്ട്‌. മലബാര്‍ ഭദ്രാസന 
ത്തിലെ പല പള്ളികളിലെയും പ്രശ്നം അപ്രകാരം 
പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്‌. കണ്ടനാട്‌ ഭ്രാസനത്തിലെ 
ചുരുക്കംചില പള്ളികളിലും അപ്രകാരം പ്രശ്നം 
തീര്‍ന്നിട്ടുണ്ട്‌. എന്നാല്‍ ചര്‍ച്ചകള്‍ വിജയിക്കാതെ 
വന്ന ഉദാഹരണങ്ങള്‍ നിരവധിയാണ്‌. കോലഞ്ചേരി 
പ്രശ്നത്തില്‍ ജുഡീഷ്യല്‍ മദ്ധ്യസ്ഥന്മാരും, മന്ത്രി 
സഭാ ഉപസമിതിയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും 
ഒന്നും നടന്നില്ല. ഓര്‍ത്തഡോക്സ്‌ സഭ എത്രമാത്രം 
വിട്ടുവീഴ്ചകള്‍ക്ക്‌ തയ്യാറായതാണ്‌. മണ്ണത്തൂര്‍, 
വെട്ടിത്തറ പള്ളികളുടെ കാര്യത്തിലും ചര്‍ച്ചകള്‍ 
നടന്നു എങ്കിലും തീരുമാനമൊന്നും ഉണ്ടായില്ല. 
ചര്‍ച്ചകളില്‍ക്കൂടി ഉണ്ടായിട്ടുള്ള പരസ്പര 
ധാരണകള്‍ എത്രയോ സ്ഥലങ്ങളില്‍ ലംഘിക്കപ്പെ 
ട്ടിരിക്കുന്നു. ആലുവാ സംഭവം തന്നെ ഉത്തമ ഉദാ 
ഹരണമാണ്‌. അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃ 
ത്വത്തില്‍ ഇരുവിഭാഗങ്ങളുമായി ചര്‍ച്ചചെയ്ത്‌ 
ഉണ്ടാക്കിയ ധാരണ എത്രയോ പ്രാവശ്യം ഏകപ 
ക്ഷീയമായി ലംഘിക്കപ്പെട്ടു. മാമലശേരി പള്ളിയില്‍ 
1998 ല്‍ ഉണ്ടായ ധാരണ കുറേക്കാലം പാലിക്കപ്പെ 
ട്ടു. എന്നാല്‍ പിന്നീട്‌ അതും ഏകപക്ഷീയമായി 
പാത്രിയര്‍ക്കീസ്‌ വിഭാഗം ലംഘിച്ചു. ഇനിയിപ്പോള്‍ 
പുതിയ ഒരു ധാരണയുണ്ടായാല്‍ കുറെ നാളു 
കള്‍ക്കുശേഷം അതുവീണ്ടും ലംഘിക്കപ്പെടുകയി 
ല്ലെന്ന്‌ എന്താണ്‌ ഉറപ്പ്‌? അധികാരമുള്ള മദ്ധ്യസ്ഥ 
നായ കോടതിയുടെ തീര്‍പ്പുകള്‍ നടപ്പാക്കുന്ന 
തില്‍ക്കൂടി മാത്രമേ സമാധാനം ശാശ്വതമാകൂ. 
സ്വത്തു വീതം വയ്ക്കുന്നതിനുവേണ്ടിയുള്ള 
ഉഭയകക്ഷി ചര്‍ച്ചകള്‍ക്കൊന്നും ഇനിയും പ്രസക്തി 
യില്ല. കാരണം ഇന്‍ഡ്യയുടെ പരമോന്നത 
കോടതിയുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ എല്ലാവരും 1934 
ലെ ഭരണഘടന അംഗീകരിക്കുന്നതില്‍ക്കൂടിയാണ്‌ 
സമാധാനം ഉണ്ടാകുവാന്‍ പോകുന്നത്‌. അതിനെ 
ന്തെങ്കിലും ഭേദഗതി ആവശ്യമെങ്കില്‍ അതിനെക്കു 
റിച്ച്‌ ചിന്തിക്കുവാനാണ്‌ ഒരു മേശയ്ക്കുചുറ്റുമിരുന്ന്‌ 
ആലോചിക്കുവാന്‍ നിര്‍ദ്ദേശിച്ചിരിക്കുന്നത്‌. 
ഇരുകൂട്ടരും സ്വയം ഒരു മേശയ്ക്കു ചുറ്റുമി 
രുന്നാല്‍ പ്രശ്നങ്ങള്‍ പരിഹരിക്കപ്പെടുകയില്ലെന്നു 
ബോദ്ധ്യമായപ്പോഴാണല്ലോ കോടതിയെ സമീപിച്ച 





സെപ്റ്റംബര്‍ 2017 
ത്‌. അധികാരമുള്ള കോടതി എന്ന മദ്ധ്യസ്ഥന്‍ 
നിര്‍ദ്ദേശിക്കുന്ന തീര്‍പ്പുകള്‍ അനുസരിക്കാന്‍ കൂട്ടാ 
ക്കാത്തവര്‍, അധികാരമില്ലാത്ത മദ്ധ്യസ്ഥര്‍ കല്‍പ്പി 
ക്കുന്ന തീര്‍പ്പുകള്‍ ബഹുമാനിക്കുമോ? 2002 ല്‍ 
സുപ്രീം കോടതിയുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ ഇരുവി 
ഭാഗവും ചേര്‍ന്ന്‌ അസോസിയേഷന്‍ നടത്തുവാന്‍ 
ജസ്റ്റീസ്‌ മളീമഠിനെ നിയമിച്ചിരുന്നു. ആ നടപടികള്‍ 
ഇരുവിഭാഗവും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. 
പക്ഷെ മദ്ധ്യസ്ഥന്റെ മേല്‍നോട്ടത്തില്‍ നടത്തിയ 
അസോസിയേഷന്‍ എന്തേ മറുവിഭാഗം ബഹിഷ്ക്ക 
രിച്ചു? ആ ബഹിഷ്ക്കരണമാണ്‌ മലങ്കരസഭയില്‍ 
വീണ്ടും രൂക്ഷമായ പ്രശ്‌നങ്ങള്‍ക്കു കാരണമായത്‌ 
എന്നും ഇപ്രാവശ്യത്തെ കോടതിവിധിയില്‍ വ്യക്ത 
മാക്കിയിരിക്കുന്നു. 

മലങ്കരസഭ എല്ലാ കിഴക്കന്‍ സഭകളെയും 
പോലെ തന്നെ ഒരു എപ്പിസ്ക്കോപ്പല്‍ സഭയാണ്‌. 
എന്നാല്‍ 1934ലെ ഭരണഘടന ജനാധിപത്യ തത്വ 
ങ്ങള്‍ക്ക്‌ അര്‍ഹമായ പ്രാധാന്യം നല്‍കുന്നുണ്ട്‌. ഇട 
വക തലത്തില്‍ ഭരണസമിതിയെ തിരഞ്ഞെടുക്കു 
വാനുള്ള അവകാശം ഇടവകജനങ്ങള്‍ക്കാണ്‌. 
അവര്‍ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികള്‍ക്ക്‌ 
ആത്മാര്‍ത്ഥമായി ഭരിക്കുവാനുള്ള അവസരമുണ്ട്‌. 
അവരുടെ പ്രവര്‍ത്തനങ്ങള്‍ സഭയുടെ നന്മയ്ക്ക്‌ 
എതിരാണെന്നു വന്നാല്‍ മാത്രം മെത്രാപ്പോലീ 
ത്തയ്ക്ക്‌ ഇടപെടുവാന്‍ സാധ്യത നല്‍കുന്നു. അതു 
പോലെ തന്നെ ഭദ്രാസന തലത്തിലും ഭുരിപക്ഷമു 
ള്ളവര്‍ക്ക്‌ മെത്രാപ്പോലീത്തായോടു ചേര്‍ന്നുനിന്ന്‌ 
ഭരണം നടത്താം. മാനേജിംഗ്‌ കമ്മറ്റി അംഗങ്ങള്‍, 
കനണ്‍സില്‍ അംഗങ്ങള്‍, ഭദ്രാസന സെക്രട്ടറി 
എന്നീ സ്ഥാനികളെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നവ 
രാണ്‌. അതുപോലെ തന്നെ സഭാതലത്തിലും തിര 
ഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ്‌ ഭരണം നട 
ത്തുന്നത്‌. ചുരുക്കിപ്പറഞ്ഞാല്‍, ഇടവകയില്‍ ഭൂരി 
പക്ഷമുള്ളവര്‍ ഇടവകയും, ഭദ്രാസനത്തില്‍ ഭൂരിപ 
ക്ഷമുള്ളവര്‍ ഭദ്രാസനവും, സഭയില്‍ ഭൂരിപക്ഷമു 
ള്ളവര്‍ സഭയും ഭരിക്കട്ടെ. 
നിര്‍ദ്ദിഷ്ഠ കാലാവധികളില്‍ (ഇടവകതല 
ത്തില്‍ വര്‍ഷത്തിലൊരിക്കലും മ്രെതാസന - സഭാ 
തലങ്ങളില്‍ അഞ്ചു വര്‍ഷത്തിലൊരിക്കലും) തിര 
ഞ്ഞെടുപ്പുകള്‍ കൃത്യമായി നടത്തുന്ന പതിവാണ്‌ 
മലങ്കരസഭയില്‍ നിലനില്‍ക്കുന്നത്‌. ആ തിരഞ്ഞെ 
ടുപ്പുകളില്‍, ഭരണഘടന നിര്‍ദ്ദേശിക്കുന്ന യോഗ്യ 
തകളുള്ള ആര്‍ക്കും മത്സരിക്കാവുന്നതും തിരഞ്ഞെ 
ടുക്കപ്പെടാവുന്നതുമാണ്‌. 
എന്നാല്‍ ഉന്നത സ്ഥാനികളായ മെത്രാപ്പോ 
ലീത്തമാര്‍, തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം 
അവരുടെ കര്‍മ്മമണ്ഡലങ്ങളില്‍ നിയമിക്കപ്പെടുക 
യാണ്‌. അവരെ നിയമിക്കുന്നതിനും കൃത്യമായ നിയ 
മാവലികളുണ്ട്‌. ഇടവക വികാരിമാരും നിയമിക്കപ്പെ 
ടുകയാണ്‌. 
(ശേഷം ട9-ാം പേജില്‍) 


www.bethelpatrika.org 7 | 





ദൈവം എന്നും അങ്ങനെ 
യാണ്‌. മനുഷ്യനെ ദൈവം എപ്പോ 
ഴും വിസ്മയിപ്പിക്കുന്നു. മനുഷ്യ 
ന്റെ പ്രതീക്ഷയേക്കാള്‍ വളരെ 
ഏറെയാണ്‌ ദൈവത്തിന്റെ പ്രവ്യ 
ത്തി. “പൂവ്‌ ചോദിച്ചാല്‍ പൂന്തോട്ടം 
നല്‍കുന്ന” ദൈവം. ചോദിച്ചാല്‍ 
ഉടന്‍ നല്‍കുമോ? ചോദിക്കുന്നതെ 
ല്ലാം നല്‍കുമോ? അത്‌ ദൈവത്തി 
ന്റെ നീതിയുടെ ഭാഗമാകയാല്‍ 
അതില്‍ ഇടപെടേണ്ട കാര്യമില്ല. 
അര്‍ഹതയനുസരിച്ച്‌ ദൈവം ന 
ല്‍കുന്നു. മര്‍ക്കട കരങ്ങളില്‍ പൂ 
മാല കിട്ടിയാല്‍ എങ്ങനെയിരി 
ക്കും? ഉത്തരകൊറിയ, പാക്കി 
സ്ഥാന്‍ പോലെയുള്ള രാജ്യങ്ങള്‍ 
മാരകശേഷിയുള്ള ആയുധങ്ങള്‍ 
ശേഖരിക്കുന്നതിന്‌ അന്താരാഷ്ട്ര 
സമൂഹം ഭയപ്പെടുന്നത്‌ എന്തിന്‌? 
ഉത്തരവാദിത്വത്തോടെ കൈകാ 
ര്യം ചെയ്യുന്നതിനുള്ള ശേഷിയി 
ലുള്ള സംശയമാണ്‌ കാരണം. നിര്‍ 
മ്മലവും മനോഹരവുമായ പൂന്തോ 
ട്ടം മലങ്കരയ്ക്ക്‌ നല്‍കിയത്‌ ദൈവ 
മാണെന്ന്‌ വിശ്വസിക്കുന്നതിനാ 
ണേറെ ഇഷ്ടം. ദൈവനീതി നീതി 
ന്യായ കോടതി അംഗീകരിച്ചു. 
ഉന്നത നീതിപീഠത്തിലെ സമരാ 
ധ്യനായ ഒരു ജഡ്ജ്‌ ഒരു സന്ദര്‍ 


സഭാകാര്യം 


ഫാ. ബിജു പി. തോമസ്‌ 


൬൫൮ ജയതേ 


ഭത്തില്‍ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്‌. “തയ്യാറാക്കുന്ന എല്ലാ വിധിയിലും 
ദൈവഹിതം എന്തെന്ന്‌ ഞാന്‍ ആരായുന്നു” സത്യത്തിലും നീതി 
യിലും അടിയുറച്ച്‌ വിശ്വസിച്ച്‌ കാത്തിരിക്കുന്ന ഏവരോടും ദൈവം 
നീതികാട്ടുന്നു എന്നത്‌ പച്ച പരമാര്‍ത്ഥം. സത്യം പ്രഖ്യാപിച്ച നീതി 
പീഠത്തെ, തിരിഞ്ഞു നിന്നു കൊഞ്ഞനംകുത്തി കാണിച്ചിട്ടു കാര്യമില്ല. 
കോടതി അലക്ഷ്ൃത്തിനു വേറൊരു കേസ്‌ കൂടി ഉണ്ടാകും 
എന്നേയുള്ളൂ.രാജ്യത്തെ നിയമങ്ങള്‍ ജനങ്ങള്‍ പാലിക്കുന്നില്ലെങ്കിൽ 
കേസ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതില്‍ പരിഭവിച്ചിട്ടോ, 
പരാതിപറഞ്ഞിട്ടോ കാര്യമില്ല. ദാവൂദ്‌ ഇത്രഹാമിന്റെയും ചാള്‍സ്‌ 
ശോഭരാജിന്റെയും മറ്റും പേരില്‍ എത്ര കേസുകളാണുള്ളത്‌ ! നിയമം 
പാലിച്ചാല്‍ കേസ്സുകളുടെ എണ്ണം കുറയും. കേസ്സുകളുടെ എണ്ണം 
കൂടുന്നത്‌ അത്ര അഭിമാനകരമല്ല. കേരളത്തില്‍ ഏറ്റവും കൂടുതല്‍ 
കേസിന്റെ ഉടമസ്ഥനായി കടന്നു പോകുന്നത്‌ ഒട്ടും നല്ലതല്ല. 
കോടതി വിധികൊണ്ട്‌ ലഭ്യമായ പരമ പ്രധാനമായ നേട്ടം, 
പ്രത്യേകിച്ച്‌ കേരളത്തിനകത്ത്‌, ചുരുക്കമായി കേരളത്തിനു പുറത്തും 
മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയെ സംബന്ധിച്ച്‌ പൊതു 
സമൂഹം വെച്ചു പുലര്‍ത്തിയിരുന്ന അപകീര്‍ത്തികരമായ ഒരുതരം 
“കളിയാക്കല്‍” നിലപാട്‌ മാറുവാന്‍ കാരണമായി എന്നതാണ്‌. “കടി 
ച്ചതും പോരാ പിന്നെയും നായയ്ക്ക്‌ മുറുമുറുപ്പ്‌ എന്ന അവസ്ഥ 
യായിരുന്നു. കേസുകളും തര്‍ക്കങ്ങളുമായി ബന്ധപ്പെട്ട ശരികളെല്ലാം 
കൂടെ ആയിരുന്നിട്ടും പൊതുസമൂഹം ഒരു കുറ്റവാളിയെപ്പോലെ 
പെരുമാറി എന്നത്‌ ഒരു നഗ്ന യാഥാര്‍ത്ഥ്യമായിരുന്നു. സഭാതര്‍ക്ക 
വുമായി ബന്ധപ്പെട്ട കേസ്സുകളുടെ വിശദാംശങ്ങള്‍ അറിയാത്ത ഇത്ത 
രക്കാര്‍ മലങ്കര ഓര്‍ത്ത ഡോക്സ്‌ സഭാ പക്ഷത്താണ്‌ അന്യാ 
യങ്ങളെല്ലാം എന്നു കരുതിപോന്നിരുന്നു. നീതിക്കും സതൃത്തിനുമാ 
യിരുന്നു കേസുകള്‍ എന്ന്‌ ഇത്തരക്കാരെ ബോധ്യപ്പെടുത്തുവാന്‍ ഈ 
വിധി കാരണം സാധ്യമായി. സഭാ മക്കളില്‍ തന്നെ ഭൂരിപക്ഷം ആളു 
കളും തെറ്റിദ്ധാരണ വച്ചു പുലര്‍ത്തിയിരുന്നു എന്നതും സത്യമാണ്‌. 


രണ്ടാമതായി, കേരളത്തില്‍ പ്രത്യേകിച്ച്‌, രാഷ്ട്രീയമായും, സാം 
സ്കാരികമായും മതങ്ങള്‍ക്കിടയിലും സഹോദരീ സഭകള്‍ക്കിടയിലും 
മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭയെ ഒറ്റപ്പെടുത്തുവാന്‍ സംഘടിതമായ 
ഒരു ശ്രമം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. 
പ്രത്യകിച്ച്‌ പ്രാദേശികവും, ദേശീയവും അന്താരാഷ്ര്രപരമായും 
എക്യുമെനിക്കല്‍ മേഖലയില്‍ അത്തരം നിലപാടുകള്‍ ശക്ത 
മായിരുന്നു. ഒരു കാരണവശാലും (വേദശാസ്ത്രം, ചരിത്രപരം, ഭാഷ, 
വേഷം...) കൂട്ടായ്മ കൂടുവാന്‍ സാധ്യമല്ലാത്തവര്‍ ഇക്കാര്യത്തില്‍ 
അടുത്ത സുഹൃത്തുക്കളായി. തെറ്റിനെ ന്യായീകരിക്കുന്നതിനും, 
തിന്മയെ പേറുന്നവരെ ശക്തീകരിക്കുന്നതിനും ഇത്തരക്കാര്‍ മത്സ 
രിക്കുന്നതാണ്‌ കഴിഞ്ഞ രണ്ട്‌ ദശാബ്ദം കേരളം സാക്ഷ്യം വഹിച്ചത്‌. 
രണ്ട്‌ സഹസ്രാബ്ദം മുന്‍പും, ക്രിസ്തുവിനെതിരെ “തിന്മയുടെ ഒരു 
അച്ചുതണ്ട്‌ പ്രവര്‍ത്തിച്ചത്‌ വേദം കാണിച്ചുതരുന്നു. ക്രിസ്തുവിന്റെ 
കാര്യം കാരണം പീലാത്തോസും ഹോരോദാവും ഉറ്റ സുഹൃത്തുക്ക 
ളായി. ഇവര്‍ പരസ്പരം കൂട്ടായ്മ ആചരിക്കുവാന്‍ - അത്തരം 
വിഭാഗങ്ങളുടെ സ്ഥാപകര്‍ വിഭാവനം ചെയ്ത വേദശാസ്ത്രപരവും 


10977077 
777 


unr വു 
ടു a” DD 


ന തി കാര്യങ്ങള്‍പോലും ബലിയര്‍ 
പ്പിക്കുവാന്‍ തയ്യാറാകുന്നു എന്നത്‌ വളരെ പരിഹാ 
സ്ൃകരമാണ്‌. വ്യത്യസ്ത ആചാരങ്ങളെയും അനു 
ഷ്ഠാനങ്ങളെയും എല്ലാം ആദരവോടെ കാണുകയും 
അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യു 
ന്നതാണ്‌ ഉത്തമ ജീവിതശൈലി. എന്നാല്‍ സ്വാര്‍ത്ഥ 
താല്‍പര്യങ്ങള്‍ക്കായും സത്യമല്ലാത്തവയ്ക്കുമായും 
സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുത്തുന്നതി 
ലെ ഖേദമാണ്‌ ഇത്‌ പരാമര്‍ശിക്കുവാന്‍ നിര്‍ബ 
ന്ധിക്കുന്ന ഹേതു. കാക്ക കാക്കയിലെ കാക്കത്വം 
നഷ്ടപ്പെടുത്തരുത്‌. നഷ്ടപ്പെട്ടാല്‍ കാക്കയ 
ല്ലാതാകും. കാക്കയ്ക്ക്‌ കാക്കയുടേതായ ഒരഴകുണ്ട്‌. 
ആ അഴകാണ്‌ അതിന്റെ ആകര്‍ഷണീയത. “നായ 
മീശവെച്ചാല്‍ സിംഹമാവില്ല” എന്നാണ്‌ പഴമൊഴി. 





വിധികൊണ്ട്‌ മലങ്കരയില്‍ സംജാതമാകുവാന്‍ 
പോകുന്ന കാര്യങ്ങള്‍ പ്രവചനാതീതമാണ്‌. എന്തെ 
ങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്നറികയില്ല. കേ 
സിന്റെ വിശദാംശങ്ങള്‍ കോടതി നന്നായി വ്യാഖ്യാ 
നിച്ചു. മറ്റുള്ള കാര്യങ്ങള്‍ സഭാ നേതൃത്വം, വിധി 
നടപ്പാക്കേണ്ടതായ മാറി മാറി വരുന്ന സര്‍ക്കാരുക 
ളുടെ സമീപനം, ജനങ്ങളുടെ ഇച്ഛാശക്തി ഇവയെ 
ആശ്രയിച്ചിരിക്കുന്നു. സഭാ നേതൃത്വത്തിന്റെ, 
വിശേഷാല്‍ പരിശുദ്ധ ബാവ തിരുമേനിയുടെ പക്വത 
യാര്‍ന്ന സമീപനം കേരള സമൂഹത്തില്‍ സഭയെ 
സംബന്ധിച്ച്‌ വലിയ മാന്യത സംജാതമായി എന്നത്‌ 
പ്രത്യേകം പരാമര്‍ശനം അര്‍ഹിക്കുന്നു. 

ലേഖനത്തിന്റെ രണ്ടാം ഭാഗത്ത്‌ വായനക്കാരായ 
സഭാമക്കള്‍ക്ക്‌ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 
ചരിത്രപരവും വേദശാസ്ത്രപരവുമായ തായ്വേര്‍ 
എത്ര ദ്യഡ്വവും സത്യസന്ധവും മാന്യവുമാണ്‌ എന്ന്‌ 
ചുരുക്കമായി വ്യക്തമാക്കുകയാണ്‌ ലക്ഷ്യം. രണ്ടാ 
യിരം വര്‍ഷത്തെ വിശാലമായ ചരിത്രം സമുദ്രം 
പോലെയാണ്‌. സമുദ്രത്തിന്റെ കരയില്‍ നിന്നു 
കൊണ്ട്‌ വിലയിരുത്തുവാന്‍ മാത്രമേ സാധിക്കുക 
യുള്ളൂ. നിഗൂഡഃമാണ്‌ പലതും. ആഴം കൂടുന്തോറും 


സഭാ സമാധാനം ഒരു മരീചികകയാ? 


7-ാം പേജിന്റെ തുടര്‍ച്ച... 


രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലും തിര 
ഞ്ഞടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും, നിയമിക്കപ്പെ 
ടുന്ന എക്്‌സിക്യൂട്ടീവുകളും ഉണ്ടല്ലോ. ജില്ലയിലെ 
കളക്ടറെയും, പോലീസ്‌ മേധാവിയെയും ആരും 
വോട്ടിട്ട്‌ തിരഞ്ഞെടുക്കാറില്ലല്ലോ. സഭയില്‍ സമാ 
ധാനമുണ്ടായാല്‍ ഒരു വിഭാഗം മാത്രം സകല അധി 
കാരവും കൈയാളുമെന്നത്‌ വിഘടന വാദികള്‍ നട 
ത്തുന്ന ദുഷ്പ്രചരണമാണ്‌. സ്വതന്ത്രവും, സുതാ 
ര്യവുമായ വോട്ടെടുപ്പില്‍ക്കൂടി തിരഞ്ഞെടുക്കപ്പെ 
ടുന്നവരാണ്‌ അധികാരസ്ഥാനങ്ങളില്‍ എത്തുന്നത്‌. 

സുപ്രീംകോടതിയുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ 


സെപ്റ്റംബര്‍ 2017 
കാഴ്ച ലഭിക്കാതെ കണ്ടിടത്ത്‌ അവസാനിപ്പിക്കേ 
ണ്ടിവരും. സാധാരണക്കാര്‍ക്ക്‌ പൊതുവായ ധാരണ 
ലഭിക്കുവാന്‍ ചുരുക്കമായി ചില കാര്യങ്ങള്‍ ഇവിടെ 
കുറിക്കുകയാണ്‌. ആരെയും വലുതാക്കുകയോ 
ചെറുതാക്കുകയോ ലക്ഷ്യമല്ല. സഭാജനം സ്വന്തം 
സമുദായത്തിന്റെ അസ്ഥിത്വം സംബന്ധിച്ച്‌ വ്യക്ത 
തയുള്ളവരും, അഭിമാനം ഉള്ളവരും, ഈ സഭയെ 
ഇത്രത്തോളം നയിച്ച ദൈവത്തെ സ്തോത്രത്തോടെ 
ആരാധിക്കുന്നവരുമാകണം എന്നതാണ്‌ ലക്ഷ്യം. 
സ്വന്തം സഭയുടെ മാഹാത്മ്യം സ്വയം ഘോഷിക്കു 
വാന്‍ വിമുഖത നാം കാട്ടുന്നതിനാല്‍ സ്വന്തം സമുദാ 
യത്തോട കൂറും മതിപ്പും സഭാ മക്കളില്‍ കുറയുന്നു. 
നമ്മുടെ വിമുഖതയും അശ്രദ്ധയും കാരണം അനേ 
കര്‍ നമ്മുടെ പാരമ്പര്യത്തിന്റെയും, അനുഷ്ഠാന 
ങ്ങളുടെയും, വിശ്വാസത്തിന്റെയും, ചരിത്രത്തിന്റെ 
യും, വേഷ ഭൂഷാദികളുടേയും എല്ലാം അവകാശം 
ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്‌. 
പണവും, മാധ്യമങ്ങളും, സ്തുതിപാഠകരും മറ്റും 
കൂടെയുള്ളതിനാല്‍ അത്തരക്കാര്‍ വിജയിക്കുകയും 
ചെയ്യുന്ന കാഴ്ചയാണ്‌ ഇന്ന്‌ കാണപ്പെടുന്നത്‌. 
സ്വന്തം സ്വത്ത്‌ - ആത്മീകവും ഭാതീകവും - നല്ലതു 
പോലെ വേലികെട്ടി ശക്തമാക്കുന്നില്ലെങ്കില്‍ “വഴി 
പോക്കര്‍” അവകാശവാദം ഉന്നയിക്കും. അത്തര 
ക്കാര്‍ക്ക്‌ എന്ത്‌ കിട്ടിയാലും ലാഭമാണ്‌. എന്നാല്‍ 
കാലാന്തരേണ തറവാട്‌ ശോഷിച്ച്‌ ശുന്യമാകും. 
പിന്നീട്‌ പലതിനും തിരിഞ്ഞു നിന്ന്‌ അവരോട്‌ 
യാചിക്കേണ്ടി വരും. എല്ലാം ഉപേക്ഷിച്ച ചിലര്‍ - 
പാരമ്പര്യങ്ങളെ പരിഹസിച്ച ചിലര്‍- ഇന്നിവയെല്ലാം 
അവരുടെ അഭിമാനത്തിന്റെ പ്രതീകങ്ങളാക്കി മാറ്റു 
ന്നു. ഭാതീക സമ്പത്ത്‌ മാത്രമല്ല സൂചന. വിശ്വാസം, 
ഭാഷ, വേദശാസ്രതം, അനുഷ്ടാനാചാരങ്ങള്‍, 
വേഷഭൂഷാധികള്‍, ദേവാലയ നിര്‍മ്മാണം, ചരിത്രം... 
നാം സത്യം പറയുമ്പോള്‍ ചിലര്‍ക്ക്‌ വേദനയു 
ണ്ടാകും. എന്നാല്‍ പറയേണ്ട സത്യം പറയാതി 
രിപ്പാന്‍ കഴിയുകയില്ലല്ലോ. (തുടരും...) 


സഭാഭരണഘടനയുടെ അടിസ്ഥാനത്തില്‍ യോജി 
ക്കുക എന്നതാണ്‌ ഏറ്റവും അഭികാമ്യമായുള്ള 
പ്രശ്ന പരിഹാരം. ആ ഭരണഘടനയുടെ ഉള്ളില്‍ 
നിന്നുകൊണ്ട്‌ ഒരോരുത്തരും അര്‍ഹിക്കുന്ന സ്വാത 
ന്ത്രവും അധികാരവും അവരവര്‍ക്കു നല്‍കുകയും, 
സ്വാര്‍ത്ഥത വെടിഞ്ഞ്‌ ചുമതലാബോധത്തോടെ 
ഓരോരുത്തരും അധികാരങ്ങള്‍ വിനിയോഗിക്കുക 
യും ചെയ്യുമ്പോള്‍ സമാധാനം പൂര്‍ണ്ണമാകും. ഒരു 
മരീചികയെന്ന്‌ അടുത്തകാലം വരെ ചിന്തിച്ചിരുന്ന 
സഭാസമാധാനം കൈയെത്തും ദൂരത്ത്‌ വന്നിരിക്ക 
യാണ്‌. അതിനെ കൈനീട്ടി പിടിക്കുകയേ വേണ്ടൂ. 
വൈദികരും വിശ്വാസികളും ഇതു മനസ്സിലാക്കി 
സഭയില്‍ സമാധാനവും യോജിപ്പും ഉണ്ടാക്കാനുള്ള 
അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്‌ വേണ്ടത്‌. കം 


www.bethelpatrika.org 9 | 





ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 


പൂതിയ നിയമം ആരംഭിക്കുന്നത്‌ യേശുക്രി 
സ്തുവിന്റെ വംശാവലിയോടു കൂടിയാണ്‌. അസാ 
ധാരണമായ ചില പ്രത്യേകതകള്‍ ഈ വംശാവ 
ലിയെ സവിശേഷമാക്കുന്നു. യഹൂദന്മാരല്ലാത്തവര്‍, 
സ്ത്രീകള്‍, മിശ്രവിവാഹം ചെയ്തവര്‍, അഗമ്യകള്‍ 
എന്നിങ്ങനെ മറ്റു യഹൂദവംശാവലികളില്‍ 
പൊതുവെ കാണുവാന്‍ കഴിയാത്ത വ്യക്തികളുടെ 
പേരുകള്‍ ഇതില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. താമാര്‍, 
രാഹാബ്‌, രൂത്ത്‌, ബെത്ശേബ എന്നീ സ്ത്രീകള്‍ 
യഹൂദ സമൂഹത്തിന്റെ അളവുകോലില്‍ വെറുക്ക 
പ്പെടേണ്ടവരാണ്‌. പക്ഷേ പുതിയ ആകാശവും 
പുതിയ ഭൂമിയും സൃഷ്ടിയ്ക്കുന്ന ക്രിസ്തുവിന്റെ 
രക്ഷണ്യര്പവര്‍ത്തനങ്ങളുടെ ചരിത്രം ഇങ്ങനെ 
തന്നെ ആരംഭിയ്ക്കുവാനാണ്‌ പരിശുദ്ധാത്മാവിന്‌ 
തിരുമനസ്സായത്‌.“ കൃപയാലല്ലോ നിങ്ങള്‍ 
വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിയ്ക്കുന്നത്‌; 
അതിനും നിങ്ങള്‍ കാരണമല്ല, ദൈവത്തിന്റെ ദാന 
മത്രേ ആകുന്നു.” (എഫെ.2:28) എന്ന്‌ പലോസ്‌ 
അപ്പസ്തോലന്‍ എഴുതിയിരിക്കുന്നതിന്‌ കാരണം 
ഇതാണ്‌. ഈ വന്‍കൃപയില്‍, ദൈവത്തിന്റെ മഹ 
ത്തരമായ രക്ഷാപദ്ധതിയില്‍ ജാതികള്‍, അഗ്രചര്‍മ്മ 
ക്കാര്‍, ക്രിസ്തുവിനെക്കുടാതെയുളളവര്‍, യിസ്രാ 
യേല്‍ പനരത്വമില്ലാത്തവര്‍, വാഗ്ദത്തത്തിന്റെ നിയ 
മത്തിന്‌ അന്യര്‍, പ്രത്യാശയില്ലാത്തവര്‍, ലോക 
ത്തില്‍ ദൈവമില്ലാത്തവര്‍, ദൂരസ്ഥര്‍ എന്നീ നിലക 
ളിലായിരുന്ന നമ്മെ ദൈവവുമായി അകറ്റിയിരുന്ന 





“വേര്‍പാടിന്റെ നടുച്ചുവര്‍” (എഫെ.2:11-14) പുതിയ 
നിയമത്തില്‍ നാം കാണുന്നത്‌. ചുങ്കക്കാരും വേശ്യ 
കളും മുന്നമെ ദൈവരാജ്യത്തില്‍ കടക്കുന്ന വിചിത്ര 
സംവിധാനമാണ്‌ അവിടെ. പതിനൊന്നാം മണി 
നേരത്ത്‌ വന്നവന്‍ ആറാം മണിനേരത്തു വന്നു 
കാത്തുനിന്നവനേക്കാള്‍ മുമ്പെ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ 
കടന്നുവല്ലോ. 

ബോവസ്സിന്റെ വയലില്‍ കാലാ പെറുക്കിയ 
മോവാബ്യവിധവയായ രൂത്തിനെ അവന്‍ “വീണ്ടെ 
ടുത്ത്‌ വിവാഹം ചെയ്തു. അവള്‍ ക്രിസ്തുവിന്റെ 
വംശാവലിയില്‍ സ്ഥാനം പ്രാപിച്ചു. തന്റെ രക്തം 
ചിന്തി മനുഷ്യരെ വീണ്ടെടുക്കുന്ന പദ്ധതിയില്‍ 
യിസ്രായേല്യര്‍ക്കും മോവാബ്യര്‍ക്കും ഒരുപോലെ 
ഓഹരിക്കാരാകാമെന്ന സത്യം ഇവിടെ ഉറപ്പിക്കപ്പെ 
ടുന്നു. വേദപുസ്തകത്തില്‍ പഴയനിയമത്തിലെ ഒരു 
പുസ്തകം രൂത്തിന്റെ പേരില്‍ അറിയപ്പെടുവാന്‍ 
ദൈവം അനുവദിച്ചു. കൊയ്ത്തുത്സവത്തോടനുബ 
ന്ധിച്ച്‌ പെന്തക്കോസ്തു തിരുനാളില്‍ രാവിലെ 
തോറായില്‍ നിന്ന്‌ വായിക്കുന്നതിനു മുമ്പായി 
രൂത്തിന്റെ പുസ്തകത്തില്‍ നിന്ന്‌ വായിക്കുന്ന 
പതിവ്‌ യഹുന്മാര്‍ ഇപ്പോഴും തുടരുന്നു. “ഏഴു 
ആണ്‍മക്കളെ ക്കാള്‍ ഉത്തമയായിരിയ്ക്കുന്നത്‌” 
(രൂത്ത്‌ 4:15) മരുമകള്‍ തന്റെ അമ്മായി അമ്മയ്ക്ക്‌ 
വാര്‍ദ്ധകൃത്തില്‍ എറെ സംതൃപതിയും സമാധാ 
നവും ഐശ്വര്യവും പ്രദാനം ചെയ്ത സ്നേഹഗാഥ 
യഹൂദന്മാര്‍ എങ്ങനെ വിസ്മരിയ്ക്കുവാനാണ്‌. 

ദേശത്ത്‌ ക്ഷാമം ഉണ്ടായപ്പോള്‍ എലീമേലെക് 
എന്ന എഫ്രാത്യനായ യഹൂദന്‍ തന്റെ കുടുംബ 
ത്തോടൊപ്പം ബേത്ലഹേമില്‍ നിന്ന്‌ മോവാബ്‌ ദേശ 
ത്തേയ്ക്ക്‌ കുടിയേറിപ്പാര്‍ക്കുന്നു. ഭാര്യയുടെ പേര്‍ 


www.bethelpatrika.org 10 | 


| റി ലി ്ച 
ബങക Py. ത 
CH 

നൊവാമി. മഹ്ളോന്‍, കില്യോന്‍ എന്നീ രണ്ടു 
ആണ്‍മക്കളും അവരൊടൊപ്പമുണ്ട്‌. അനുഗ്രഹീത 
നഗരമായ ബെത്ലഹേമില്‍ നിന്ന്‌ ശപിയ്ക്കപ്പെട്ട 
മോവാബ്‌ ദേശത്തേയ്ക്കാണ്‌ അവര്‍ ഇറങ്ങിപുറപ്പെ 
ട്ടത്‌. മോവാബ്യര്‍ ദൈവസന്നിധിയില്‍ വെറുക്കപ്പെട്ട 
ജനനതിയായിരുന്നു. ആവ.7:3,23: കാണുക. അവരു 
മായി വിവാഹബന്ധം വിലക്കപ്പെട്ടിരുന്നു. അവരുടെ 
പത്താം തലമുറപോലും ഒരുനാളും യഹോവയുടെ 
സന്നിധിയില്‍ പ്രവേശിയ്ക്കരുതെന്ന്‌ എഴുതിയിരുന്നു. 
അപ്പത്തിന്റെ ഭവനത്തില്‍ ക്ഷാമമുണ്ടായപ്പോള്‍ 
നീരോട്ടമുള്ളതും ഫലഭൂയിഷ്ഠവുമായ മോവാബുദേ 
ശത്തേയ്ക്ക്‌ അവര്‍ പോയെങ്കിലും ദൈവകോപം 
അവരെ പിന്‍തുടര്‍ന്നു. ആദ്യം എലീമെലേക്‌ മരി 
ച്ചു. മഹ്ളോനും കില്യോനും മോവാബ്യസ്തീകളെ 
വിവാഹം കഴിച്ചു. രൂത്തും ഓര്‍പ്പയും ആയിരുന്നു. 
നൊവോമിയുടെ മരുമക്കള്‍. അവര്‍ക്ക്‌ രണ്ടുപേര്‍ക്കും 
സന്താനഭാഗ്യം ലഭിച്ചില്ല. പത്തുവര്‍ഷത്തെ മോവാബ്‌ 
വാസത്തിനൊടുവില്‍ ദൈവകോപം വീണ്ടും ആ 
കുടുംബത്തില്‍ വന്നു ചേര്‍ന്നു. മഹ്‌ളോനും 
കില്യോനും മരിച്ചു. നൊവോമിയും രൂത്തും 
ഓര്‍പ്പയും - മൂന്നു വിധവകള്‍- ആ ഭവനത്തില്‍ അവ 
ശേഷിച്ചു. “യഹോവയുടെ കൈ എനിക്ക്‌ വിരോധ 
മായി പുറപ്പെട്ടിരിക്കുന്നു” എന്ന്‌ നൊവോമി വിലപി 
ച്ചു. ബെത്ലഹേം വിട്ട്‌ പോന്നതില്‍ അവര്‍ തീര്‍ച്ച 
യായും പശ്ചാത്തപിച്ചു കാണും. എ്ഥാത്തായിലെ 
സ്ഥിതി മെച്ചപ്പെട്ടിരിയ്ക്കുന്നതായി അവള്‍ക്ക്‌ വിവരം 
കിട്ടി. അവര്‍ സ്വദേശത്തേയ്ക്ക്‌, തന്റെ ചാര്‍ച്ചക്കാ 
രുടെ കൂട്ടത്തിലേയ്ക്കു തന്നെ പോകുവാന്‍ തീരുമാ 
നിച്ചു. തന്റെ മരുമകള്‍ക്ക്‌ അവരവരുടെ ദേശത്തു 
തന്നെ പിതൃഗൃഹങ്ങളിലേക്ക്‌ മടങ്ങിപ്പോകുവാന്‍ 
അവള്‍ അനുവാദം കൊടുക്കുന്നു. ആ വിധമുള്ള ഒരു 
തീരുമാനമാണ്‌ അവരുടെ മംഗളകരമായ ഭാവി ജീവി 
തത്തിന്‌ ഏറ്റവും അനുയോജ്യമായതെന്ന്‌ അവരെ 
പറഞ്ഞ്‌ ബോധ്യപ്പെടുത്തുവാന്‍ ശ്രമിയ്ക്കുകയും 
ചെയ്യുന്നു. അമ്മായിയമ്മ നല്‍കിയ ശ്രേഷ്ഠമായ 
ഉപദേശം ഓര്‍പ്പ സ്വീകരിച്ചു. അവള്‍ പിതൃഗൃഹത്തി 
ലേക്ക്‌ മടങ്ങിപ്പോയി. പക്ഷേ രൂത്തിന്‌ ഈ തെര 
ഞ്ഞെടുപ്പിന്റെ മുഹുര്‍ത്തം വിശ്വാസത്തിന്റെ ഉരക 
ല്ലായി അനുഭവപ്പെട്ടു. അവള്‍ അമ്മായിയമ്മയോ 
ടൊപ്പം ബെത്ലഹേമിലേയ്ക്ക്‌ പോകുവാന്‍ ഉറച്ച 
തീരുമാനമെടുത്തു. അതു മാറ്റുവാന്‍ നൊവോമിയ്ക്ക്‌ 
കഴിഞ്ഞില്ല. അവള്‍ അത്‌ സംതൃപ്തിയോടെ സ്വീക 
രിച്ചു. 

അങ്ങനെ സുന്ദരിയും സുശീലയുമായ മരുമകളും 
സ്നേഹനിധിയും വിവേകശാലിയുമായ അമ്മായിയമ്മ 
യും കൂടി പാലസ്തീന്‍ നാട്ടിലേയ്ക്ക്‌ നടന്നുനിങ്ങി. 
താന്‍ കണ്ടിട്ടില്ലാത്ത ദേശം, പരിചയമില്ലാത്ത ജന 
ങ്ങള്‍, വശമില്ലാത്ത ഭാഷ ഇതെല്ലാം മനസ്സില്‍ കണ്ടു 
കൊണ്ട്‌ രൂത്ത്‌ നൊവോമിയുടെ കൈപിടിച്ച്‌ നടന്നു 
അപ്പങ്ങളുടെ ഭവനത്തിലെത്തി. നിറഞ്ഞവളായി 





നിയമിതനായി 


ചെങ്ങന്നൂര്‍ ഭദ്രാസ 
നാധിപന്‍ അഭി. തോ 
മസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ മെത്രാ 


പ്പോലീത്തായുടെ 
മ്രെതാസന ഭരണ 
ത്തില്‍ സഹായിക്കു 
ന്നതിനായി നിയമിത 


നായ യു.കെ. - 
യൂറോപ്പ്‌ - ആഫ്രിക്ക 
1 ഭദ്രാസനാധിപന്‍ 


അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ തീമോത്തിയോസ്‌ 
മെത്രാപ്പോലിത്തായ്ക്ക്‌ ഹൃദയപൂര്‍വ്വം സ്വാഗതം. 


പോയി ഒഴിഞ്ഞവളായി വന്ന നൊവോമിയെ 
കാണാന്‍ ജനം ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. 
ഇവിടെ നൊവോമിയുടെ ദുരിതപര്‍വ്വം അവസാ 
നിയ്ക്കുന്നു. രൂത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രം 
ആരംഭിയ്ക്കുന്നു. “ അവര്‍ യവക്കൊയ്ത്തിന്റെ 
ആരംഭത്തില്‍ ബെത്ലഹേമില്‍ എത്തി” എന്ന 
അര്‍ത്ഥപൂര്‍ണ്ണമായ വാക്യത്തില്‍ കൃപാവരങ്ങളുടെ 
(രൂത്ത 1 : 220) നിധി മറഞ്ഞിരിയ്ക്കുന്നു. 
ബോവസിന്റെ വയലാണ്‌ രൂത്തിന്റെ വീണ്ടെടുപ്പു 
കഥയുടെ പ്രധാന അരങ്ങ്‌. അവിടെ കാല പെറുക്കാന്‍ 
അവള്‍ക്ക്‌ അനുവാദം കിട്ടി. യജമാനനായ ബോവസ്‌ 
അവളോട്‌ പ്രത്യേ കരുണ കാണിയ്ക്കുന്നു. 
രൂത്തിന്റെ പുസ്തകത്തിലെ വിവിധ രംഗങ്ങളെ 
പരസ്പരം ബന്ധിയ്ക്കുകയും കഥയുടെ പുരോഗ 
തിയക്ക്‌ അന്തര്‍ധാര നല്‍കുകയും ചെയ്യുന്ന 
താക്കോല്‍ വാക്കാണ്‌ “ഹസദ്‌” എന്ന എബ്രായ 
പദം. “ദയ്‌ എന്ന്‌ ഏകദേശം അര്‍ത്ഥം. ദൈവിക 
കരുണ എന്നോ ശാശ്വതമായ ദൈവസ്നേഹ 
ത്തിന്റെ പ്രതിഫലനം വെളിവാക്കുന്ന നിസ്വാര്‍ത്ഥ 
മനസ്ഥിതി എന്നോ വിശദീകരിയ്ക്കാം. നൊവോ 
മിയുടെ ബുദ്ധിസാമര്‍ത്ഥ്യവും വിവേകവും മരുമക 
ളോടുള്ള വാത്സല്യവും അവളെ പ്രതിയുള്ള അനി 
തരസാധാരണമായ കരുതലും രൂത്തിനെ അവളുടെ 
വീണ്ടെടുപ്പുകാരന്റെ സന്നിധിയില്‍ എത്തിച്ചു. 
അവന്‍ അവളോട്‌ ഏറ്റവും കരുണയോടെ പെരുമാ 
റി. രൂത്തിന്റെ വിനയവും അനുസരണവും ബുദ്ധി 
ശക്തിയും തന്റെ ജോലിസ്ഥലത്തെ ശ്രദ്ധാപൂര്‍വ്വ 
മുള്ള പെരുമാറ്റവും താന്‍ ചെന്നു ചേര്‍ന്ന ദേശ 
ത്തോടുള്ള ബഹുമാനവും എല്ലാം അവള്‍ക്ക്‌ 
ഏറ്റവും അനുഗ്രഹ്രപദമായിത്തീര്‍ന്നു. ബോവസ്‌ 
ദേശത്തെ ആചാര്രപകാരം അവളെ ഭാര്യയായി 
സ്വീകരിച്ച്‌ വിവാഹം കഴിച്ചു. അവര്‍ക്ക്‌ ഒരു മകന്‍ 
ജനിച്ചു അയല്‍ക്കാരും ദേശമൊക്കെയും സന്തോ 
ഷിച്ചു. “നിനക്ക്‌ ഒരു മകന്‍ ജനിച്ചു” എന്നു പറ 


www.bethelpatrika.org 11 


bethelpatrike 


പാകി 
ബത 
പത്രിക 


Se 


ഞ്ഞുകൊണ്ട്‌ അവര്‍ നൊവോമിയുടെ സന്തോഷം 
ഇരട്ടിയാക്കി. രുത്തിന്റെ പുത്രനായ ഓബേദില്‍ 
അങ്ങനെ മോവാബ്യ സ്ത്രീയായ രൂത്തിന്‌ രക്ഷക 
നായ യേശു മിശിഹായുടെ വംശാവലിയില്‍ 
സ്ഥാനം ലഭിച്ചു. 

ബോവസിന്റെ വയല്‍ രുത്തിന്റെ വീണ്ടെടുപ്പിന്റെ 
വിളനിലമായിരുന്നു. അവള്‍ ബെത്ലഹേമില്‍ എത്തു 
ന്നതിനുമുമ്പു തന്നെ ദൈവത്തിന്റെ മുന്‍ നിശ്ചയ്രപ 
കാരം ഒരുക്കപ്പെട്ട വയല്‍. യവക്കൊയ്ത്തിന്റെ ആ 
ഹ്ളാദഭരിതമായ കാലത്ത്‌ അവള്‍ അവിടെ എത്തി 
ച്ചേര്‍ന്നു. വിളിച്ച വേലയ്ക്ക്‌ യോഗ്യമായ വിധത്തില്‍ 
തന്റെ വിശ്വസ്തന്മാര്‍ക്ക്‌ വിളഞ്ഞു പാകമായ വയല്‍ 
കരുതിയിട്ടുണ്ട്‌ എന്നത്‌ നമുക്ക്‌ എത്ര ധൈര്യം തരു 
ന്നു. ഈ വയലിന്‌ ശക്തനും നീതിമാനുമായ ഒരുട 
യവനുണ്ട്‌. തന്റെ വയലിലുള്ള എല്ലാവരെയും അറി 
യുന്ന യജമാനന്‍. എല്ലാവര്‍ക്കും ശുശ്രൂഷകള്‍ ചെയ്യാ 
നാവശ്യമായ വിധത്തിലുള്ള സംവിധാനങ്ങള്‍ 
അവിടെ കരുതിയിട്ടുണ്ട്‌. കൊയ്ത്തുകാര്‍ക്ക്‌ മേലാള്‍, 
കൊയ്യുന്നവര്‍, പെറുക്കുന്നവര്‍, അളക്കുന്നവര്‍..എല്ലാ 
വരും മെനക്കെടാതെ പണിയുന്നു. - രാവിലെ മുതല്‍ 
വൈകുന്നതുവരെ. 

വേലക്കാര്‍ക്ക്‌ വയലില്‍ ഭക്ഷിയ്ക്കാനും കുടി 
യ്ക്കുവാനുമുള്ളത്‌ യജമാനന്‍ കരുതിയിട്ടുണ്ട്‌. ഭക്ഷ 
ണസമയത്ത്‌ ബോവസ്‌ രൂത്തിന്‌ കഷണം ചാറില്‍ 
മുക്കുവാന്‍ അനുവദിച്ചു. അവള്‍ക്ക്‌ മലര്‍ കൊടു 
ത്തു. അവള്‍ തൃപ്തയായി. തന്റെ വയലില്‍ പണി 
യുന്നവര്‍ക്ക്‌ അപ്പവും വെള്ളവും കൊടുക്കുവാന്‍ 
യജമാനന്‍ മറക്കുകയില്ല. 

വയലില്‍ കൂട്ടുവേലക്കാരും ബാല്യക്കാരിത്തി 
കളും ഉണ്ട്‌. കൂട്ടായ്മയുടെ പൂര്‍ണ്ണാനുഭവം ബാല്യ 
ക്കാരിത്തികളോട്‌ ചേര്‍ന്നുനിന്നതിനാല്‍ രൂത്തിനെ 
പ്പറ്റി ഒരപവാദം പറയുവാന്‍ ആര്‍ക്കും സാധിച്ചില്ല. 
അവളുടെ സൌന്ദര്യം അവള്‍ക്ക്‌ വിനയായിത്തീരാ 
തിരിക്കാന്‍ ബോവസ്‌ 

ശ്രദ്ധിച്ചു. മാത്രവുമല്ല “ ബാല്യക്കാര്‍ നിന്നെ 
തൊടരുതെന്ന്‌ ഞാന്‍ അവരോട്‌ കല്പിച്ചിട്ടുണ്ട്‌” 
എന്ന്‌ ബോവസ്‌ രൂത്തിന്‌ ഉറപ്പുനല്‍കി. പരദേശ 
ത്തുനിന്നു വന്ന യുവതിയ്ക്ക്‌ എത്രമാത്രം സരുക്ഷി 
തത്വമാണ്‌ ആ വയലില്‍ ലഭിച്ചത്‌.” “നിന്റെ 
കാവല്‍ക്കാരന്‍ കര്‍ത്താവാകുന്നു. കര്‍ത്താവ്‌ തന്റെ 
വലത്തുകൈകൊണ്ട്‌ നിനക്ക്‌ നിഴലിടും. പകല്‍ 
സൂര്യനോ രാത്രിയില്‍ ചന്ദ്രനെങ്കിലുമോ നിന്നെ ഉപ 
ദ്രവിക്കുകയില്ല..” അവന്‍ നിന്നെ വിരുദ്ധത്തിന്റെ 
കെണിയില്‍ നിന്നും രക്ഷിയ്ക്കും. അവന്റെ ചിറകു 
കളുടെ നിഴലില്‍ കീഴില്‍ നീ മറയ്ക്കപ്പെടും. തന്റെ 
തൂവലുകള്‍ കൊണ്ട്‌ നിന്നെ അവന്‍ മറയ്ക്കും...” 
(90,120 സങ്കീര്‍ത്തനങ്ങള്‍). 

വൈകുന്നേരം അവള്‍ക്ക്‌ പ്രതിഫലം കിട്ടി. ഒരു 
പറ യവം-വയലില്‍ അദ്ധ്വാനിയ്ക്കുന്നവര്‍ക്ക്‌ സൂര്യാ 
സ്തമയത്തിനുമുമ്പ്‌ നീതിയുള്ള യജമാനന്‍ തക്ക 
പ്രതിഫലം തരും. 





46% 


ഉസപ്റുംബര്‍ 2017 
ദൈവരാജ്യത്തിന്റെ നിഴലാണ്‌ ബോവസിന്റെ 
വയലില്‍ നാം കാണുന്നത്‌. ഉത്സവപ്രതീതിയുളവാ 
ക്കുന്ന, ആഹ്ലാദം നിറഞ്ഞുനില്‍ക്കുന്ന വയല്‍, കാലാ 
പെറുക്കി നടന്ന മോവാബ്യ സ്ത്രീ അവിടെ 
ബോവസിന്റെ മണവാട്ടി പദത്തിലേയ്ക്ക്‌ ഉയരുന്നു. 
പട്ടണത്തിലെ മൂപ്പന്മാരുടെയും ജനങ്ങളുടെയും മദ്ധ്യ 
ത്തില്‍ വച്ചു ഉടമ്പടി പ്രകാരം നടന്ന വിവാഹം 
സ്വര്‍ഗ്ഗീയ മഹാസദസ്സില്‍ നടക്കുവാന്‍ പോകുന്ന 
കൂഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ഒരു നിഴല്‍. അന്ന്‌ 
ക്രിസ്തു തനിക്കു വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട തന്റെ 
മണവാട്ടിയായ സഭയെ മദ്ധ്യാ കാശത്തില്‍ വച്ചു്‌ 
വേളി കഴിയ്ക്കും - മനുഷ്യനെ സ്വന്തരക്തത്താല്‍ 
വിലയ്ക്കു വാങ്ങി സ്വര്‍ഗ്ഗീയ മഹത്വത്താല്‍ അലങ്ക 
രിച്ച കര്‍ത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്‌ 
ബോവസ്‌. “നിന്റെ ദൈവം എന്റെ ദൈവം” എന്ന്‌ 
നൊവോമിയുടെ അടുത്ത്‌ ഏറ്റുപറഞ്ഞുകൊണ്ട്‌ 
വിശ്വാസത്താല്‍ രൂത്ത്‌ മോവാബില്‍ സ്വഭവനത്തില്‍ 
തങ്ങാതെ, ബോവസിന്റെ വയലില്‍, പിന്നെ അവന്റെ 
കാല്‍ച്ചുവട്ടില്‍, അവസാനം അവന്റെ ഭാര്യയായി 
അവന്റെ ഭവനത്തില്‍ അവള്‍ ചെന്നുചേര്‍ന്നു. 
“അവന്‍ എളിയവരെ കുപ്പയില്‍ നിന്ന്‌ ഉയര്‍ത്തു 
ന്നു. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരു 
ത്തുന്നു...അവന്‍ മച്ചിയായവളെ മക്കളുടെ സന്തോ 
ഷമുള്ള മാതാവായി ഭവനത്തില്‍ വസിയ്ക്കുമാറാക്കു 
ന്നു. (13-൦ സങ്കീര്‍ത്തനം) രൂത്തിനോട്‌ ഹെസദ്‌ 
ചെയ്ത കാരുണ്യവാനായ ബോവസ്‌ സ്വഗാത്രമാ 
കുന്ന മണവാട്ടി സഭയോട്‌ അലിവു കാണിയ്ക്കുന്ന 
കര്‍ത്താവിന്റെ പ്രതിരൂപമാണ്‌. 
ഒരു ദിവസത്തെ അദ്ധ്വാനം കഴിഞ്ഞുവരുന്ന 
രൂത്തിനോട്‌ നൊവോമി ആകാംക്ഷയോടെ ചോദി 
യ്ക്കുന്ന ഒരു ചോദ്യത്തിലേക്ക്‌ നമ്മുടെ ശ്രദ്ധ 
ക്ഷണിയ്ക്കട്ടെ - രൂത്ത്‌ 2:19:-11. നീ ഇന്ന്‌ എവിടെ 
യാണ്‌ കാലാ പെറുക്കിയത്‌? ഇതിന്‌ രൂത്തിന്‌ 
വ്യക്തമായി മറുപടി പറയുവാന്‍ സാധിച്ചു. അമ്മാ 
യിയമ്മയ്ക്ക്‌ സംതൃപ്തി ഉളവാക്കുവാനും അവ 
ളെയും അവളോട്‌ കൃപചെയ്തവനായ ബോവസി 
നെയും അനുഗ്രഹിക്കുവാന്‍ തക്കവണ്ണം തന്റെ 
പ്രവര്‍ത്തനങ്ങളുടെ കണക്ക്‌ ബോധിപ്പിയ്ക്കാനും 
അവള്‍ക്ക്‌ കഴിഞ്ഞു. ക 


ദിവ്യബോധനം - സെമിനാര്‍ 


poCE-DOCE കോഴ്സുകളുടെ പ്രത്യാശ കീരണ 
ങ്ങള്‍- പ്രവാചക സന്ദേശം എന്നീ പുസ്തകങ്ങ 
ളുടെ സെമിനാര്‍ ഒക്ടോബര്‍ മാസം 14-ാ൦ തീയതി 


ശനിയാഴ്ച രാവിലെ 10 മണിമുതല്‍ ബഥേല്‍ അര 
മനയില്‍ വച്ച്‌ നടത്തുന്നതാണ്‌. ബഹു. ജേക്കബ്‌ 
റ്റി ഏ്രഹാം അച്ചന്‍ സെമിനാറിനു നേതൃത്വം 
നല്‍കുന്നതാണ്‌. പഠിതാക്കള്‍ എല്ലാവരും ഇതില്‍ 
വന്നു സംബന്ധിക്കേണ്ടതാണ്‌. 





www.bethelpatrika.org 12 





THE 


ORTHODOX. 
a STUDY BIBLE | 


+ 


ആദ്യം നവാ 
വിന്റെ മാ൪ത്തഃഡാക്സ്‌ 


മീലങ്കര സഭയ്ക്ക്‌ ഒരു ഓര്‍ത്തഡോക്‌സ്‌ സ്റ്റഡി 
ബൈബിള്‍ ഉണ്ടാകണമെന്ന ആവശ്യം ഇന്ന്‌ 
സജീവമായ ചര്‍ച്ചാ വിഷയമാണ്‌. ഇക്കഴിഞ്ഞ വൈ 
ദീക സംഘം യോഗത്തിലും ഇതു ഒരു ചര്‍ച്ചാ 
വിഷയമായിരുന്നു. 


സ്റ്റഡി ബൈബിള്‍ എന്നതിന്‌, ... In Christian 
communities, Bible study is the study of the Bible by 
ordinary people as a personal religious or spiritual 
practice. Some denominations may call this devo- 
tion or devotional acts; however in other denomina- 
tions devotion has other meanings.എന്നാണ്‌ 
നിര്‍വചനം. ബൈബിള്‍ സൃഡി എന്നാല്‍ (കിസ്ത്യാ 
നി സമുഹങ്ങളില്‍്‌ സാധാരണ ജനങ്ങള്‍ സ്വകാര്യ 
മോ ആത്മീയമോ ആയ നിലയില്‍ വ്യക്തിപരമായ? 
നടത്തുന്ന വേദപുസ്തകപഠനമാണ്‌. ചില 
ക്രൈസ്തവ! സഭകള്‍ ഇതിനെ ഭക്തി എന്നോ സമര്‍ 
ച്ചണ പ്രകിയ എന്നോ വിളിക്കുന്നു. എന്നാല്‍ മറ്റു 
ചില സഭകളില്‍ ഭക്തി എന്നതിന്‌ വ്യത്യസ്ഥമായ 
അര്‍ത്ഥമാണുള്ളത്‌ എന്നിതിന്‌ അര്‍ത്ഥം കൊടു 
ക്കാം. ഓര്‍ത്തഡോക്‌സ്‌ കാഴ്ചപ്പാടില്‍ വേദപഠനം 
മാത്രമല്ല ഭക്തി; അത്‌ സഭാ ജിവിത പ്രക്രിയയിലെ 
ഒരു ഭാഗം മാ്രമാണ്‌ അതുകൊണ്ട്‌ സാധാ 
രണക്കാരന്‍ വി. ഗ്രന്ഥം പഠിക്കാനുളള അവസരവും 
സാഹചര്യവും ഉണ്ടാക്കിക്കൊടുക്കേണ്ട ബാദ്ധ്യത 
അതത്‌ ഓര്‍ത്തഡോക്സ്‌ സഭകള്‍ക്കാണ്‌ ഉള്ളത്‌. 


ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസം വേദാനുസൃത 
മാണ്‌. അതേസമയം അത്‌ കൂദാശാധിഷ്ഠിതമാണ്‌ 
താനും. കൂദാശകളുമായി ബന്ധിപ്പിക്കാനാവാത്ത 
വേദപഠനവും വേദശസ്ത്ര പഠനവും ഓര്‍ത്തഡോ 
ക്സ്‌ വിശ്വാസിക്ക്‌ നിരര്‍ത്ഥകമാണ്‌. പൌരസ്ത്യ 
ഓര്‍ത്തഡോക്സ്‌ ആരാധനകള്‍ എല്ലാം വേദഭാഗ 
ങ്ങളാല്‍ പരിപുഷ്ടമാണ്‌. സങ്കീര്‍ത്തനങ്ങള്‍ ഉള്‍ 


THE 


ORTHODOX 
BIBLE 





] ബൈബി 
[_തശികലണം | 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 





പ്പെടാത്ത ഒരു നമസ്ക്കാരവും സഭയില്‍ ഇല്ല. എല്ലാ 
കൂദാശകളും പഴയ നിയമം, പൊതു ലേഖനങ്ങള്‍, 
പൌലോസിന്റെ പ്രബോധനം, സുവിശേഷം ഇവ ഉള്‍ 
പ്പെട്ടതാണ്‌. അതിനാലാണ്‌ കൂദാശാധിഷ്ഠിതമ 
ല്ലാത്ത ഒരു വേദപഠനം ന്രസാണിക്ക്‌ അചിന്ത്യമാ 
ണെന്നു പറയുന്നത്‌. 

മലങ്കര സഭ ഒരു സ്റ്റഡി ബൈബിള്‍ ഉണ്ടാക്കുക 
യോ അതിനുള്ള മാര്‍ഗ്ഗനിര്‍ദ്ദേശം ഇതുവരെ നല്‍കു 
കയോ ചെയ്തിട്ടില്ല. ഒരര്‍ത്ഥത്തില്‍ ഒരു ഓഈദ്യോ 
ഗിക ബൈബിള്‍ പോലും സഭ ഇതുവരെ പ്രഖ്യാ 
പിച്ചിട്ടില്ല. എന്നാല്‍ ഒരു ഓര്‍ത്തഡോക്‌സ്‌ സ്റ്റഡി 
ബൈബിള്‍ ഉണ്ടാകേണ്ടത്‌ അനിവാര്യമാണ്‌ താനും. 
പക്ഷേ അത്‌ ഇന്നു പ്രചരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ്‌ 
വേദപുസ്തകവും അതിനെ ആസ്പദമാക്കിയുള്ള 
ഒന്നോ ആയാല്‍ അത്‌ സത്യവിശ്വാസികളെ കുഴപ്പ 
ത്തിലാക്കുകയേ ഉള്ളു. ബൈസന്റൈന്‍ സഭകളുടെ 
സ്റ്റഡി ബൈബിള്‍ അവലംബിച്ചാലും വിഷയം കലു 
ഷിതമാകും. 


ഇതിനു കാരണം മലങ്കര സഭ ഇന്നു ഉപയോഗി 
ക്കുന്ന പാശ്ചാത്യ സുറിയാനി ആരാധനാ ക്രമങ്ങ 
ളാണ്‌ എന്നതാണ്‌. വി. വേദ ഭാഗങ്ങളാല്‍ സമ്പു 
ഷ്ടമാക്കപ്പെട്ട ഈ ആരാധനാക്രമങ്ങള്‍ ജനന 
മനസില്‍ പാടി പതിഞ്ഞതാണ്‌. അവ അടിസ്ഥാനം 
ഉറപ്പിച്ചിരിക്കുന്നത്‌ സുറിയാനി പ്ശിഭത്തായീലാണ്‌. 
വേദപുസ്തകത്തിന്റെ ഗ്രീക്ക്‌ പരിഭാഷയിലോ 
ബൈബിള്‍ സൊസൈറ്റിയുടെ കിംഗ്‌ ജെയിംസ്‌ 
വേര്‍ഷനിലോ അല്ല. അവയുടെ അടിസ്ഥാനത്തില്‍ 
ന്രസാണികളുടെ ആരാധനാ ക്രമത്തിലെ വേദ 


www.bethelpatrika.org 13 





bethelpatrike 


പാടി 
ബത 
പത്രിക 


Se 


ഭാഗങ്ങള്‍ കണ്ടെത്താന്‍പോലും ആവില്ല. മലങ്കര 
സഭയുടെ ആരാധനയും വിശ്വാസവും കൂദാശാ 
ധിഷ്ഠതമാകയാല്‍ അത്‌ ഒഴിവാക്കി ഒരു സ്റ്റഡി 
ബൈബിള്‍ ഉണ്ടാക്കുക എന്നത്‌ അചിന്ത്യമാണ്‌. 





ഒരൊറ്റ ഉദാഹരണം കൊണ്ട്‌ ഇത്‌ വ്യക്ത 
മാക്കാം. സ്ത്രീകളുടെ ശവസംസ്കാരം നാലാം 
ക്രമത്തില്‍ ... കോട്ടയാല്‍ ചുറച്ചെട്ടിരിക്കുന്ന നഗരം 
പോല ഉാര്‍ശ്ശേം പണ?യച്ചട്ടിരിക്കുന്നു... 
എന്നൊരു മസുമൂര്‍ ഭാഗമുണ്ട്‌. ഇത്‌ സുറിയാനി 
യില്‍നിന്നും നേരിട്ട്‌ പരിഭാഷപ്പെടുത്തിയതാണ്‌. 
പക്ഷേ മലങ്കരസഭ ഇന്നുപയോഗിക്കുന്ന ബൈ 
ബിള്‍ സൊസൈറ്റി പരിഭാഷയില്‍ ഈ വേദഭാഗം 
കണ്ടെത്താന്‍ സാധിക്കുകയില്ല. ...തമ്മിത്‌ ഇണ 
ക്കിയ നഗരമായി പണിതിരിക്കുന്ന നഗരമായ യേറു 
ശലേമേ.... (സങ്കീ. 122: 3) എന്ന സമാനമായ ബൈ 
ബിൾ സൊസൈറ്റി പരിഭാഷാ ഭാഗം പ്രാര്‍ത്ഥനാ 
ക്രമത്തിലെ സന്ദര്‍ഭവുമായി യോജിക്കില്ല. എന്നാല്‍ 
കണിയാമ്പറമ്പില്‍ കുര്യന്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പാ 
യുടെ ... യേറുശലേം ചുറ്റും കോട്ടയുള്ള നഗരം 
പോലെ പണിയപ്ചെട്ടിരിക്കുന്നു... (സങ്കീ. 121: 3) 
എന്ന പരിഭാഷ സന്ദര്‍ഭത്തിനിണങ്ങും. സുറിയാനി 
യില്‍ നിന്നുമുള്ള വേദ പരിഭാഷയാണ്‌ മലങ്കര 
സഭയ്ക്ക്‌ അനുയോജ്യം എന്നാണ്‌ ഇതു വ്യക്ത 
മാക്കുന്നത്‌. സ്ത്രീയേ; എനിക്കും നിനക്കും തമ്മില്‍ 
എന്ത്‌? മുതലായ പ്രോട്ടസ്റ്റന്റ്‌ വേദപുസ്തകത്തിലെ 
പിഴവുകള്‍ ഉണ്ടാക്കുന്ന ഗുരുതരമായ ആശയക്കു 
ഴപ്പങ്ങളും ഇവിടെ പരിഗണിക്കണം. 


അതേപോലെതന്നെ അച്ഛേോരേകിഫാ എന്നും 
ഉത്തര കാനോനികം എന്നും വിവക്ഷിക്കപ്പെടുന്ന 
ഇതര കാനോനിക ഗ്രന്ഥങ്ങള്‍കൂടി ഉള്‍പ്പെട്ടാലെ 
ന്രസാണിയുടെ വേദപുസ്തകം പൂര്‍ണ്ണമാകൂ. പ്രോ 
ടസ്റ്റന്റ്‌ വേദപുസ്തകത്തിലെ 66 ഗ്രന്ഥങ്ങള്‍ മാത്ര 
മല്ല ഓര്‍ത്തഡോക്‌സ്‌ സഭയുടെ വേദപുസ്തകത്തി 
ലുള്ളത്‌. ഇതര കാനോനിക ഗ്രന്ഥങ്ങള്‍ എന്നു നാമ 
കരണം ചെയ്യപ്പെട്ടവയും പൌരസ്ത്യ സഭകളുടെ 
പൂര്‍ണ്ണ വേദപുസ്തകത്തിന്റെ ഭാഗമാണ്‌. അവയുടെ 
കൂടി അടിസ്ഥാനത്തിലുളള ഒരു സ്റ്റഡി ബൈബിള്‍ 
മാത്രമേ ന്രസാണിക്കു ഗുണം ചെയ്യു. കിംഗ്‌ ജെ 
യിംസ്‌ ഭവേര്‍ഷമന്റ്‌ മലയാള പരിഭാഷയോ ഗ്രീക്ക്‌ 
ബൈബിളിന്റെ തര്‍ജ്ജമയോ നസ്രാണി മാപ്പിള 
യുടെ ആവശ്യത്തിനു ഉപകരിക്കില്ല എന്ന യാഥാ 
ര്‍ത്ഥ്യം മനസിലാക്കണം. 


ന്രസാണിക്കു ഒരു സ്റ്റഡി ബൈബിള്‍ വേണം. 
അതില്‍ സംശയമില്ല. പക്ഷേ എന്തായിരിക്കണം 
അത്‌. അവിടെയാണ്‌ ഗൌരവമായ പരിചിന്തനം 
ആവശ്യമായിട്ടുള്ളത്‌. ആരാധനയില്‍ അധിഷ്ഠി 
തമായ വേദശാസ്ത്രമുള്ള മലങ്കരസഭയ്ക്ക്‌ അതിന്‌ 
അനുരൂപമായ ഒരു സ്റ്റഡി ബൈബിള്‍ ആണ്‌ 


സെപ്റ്റംബര്‍ 2017 
ഉണ്ടാകേണ്ടത്‌. അതായത്‌ ന്രസാണികളുടെ ആരാ 
ധനാ ക്രമങ്ങളുടെ അടിസ്ഥാനമായ പ്ശീത്താ 
ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റഡി 
ബൈബിള്‍. 


അതിന്‌ ആദ്യം ആവശ്യം പ്ശീത്താ ബൈബി 
ളിന്റെ ഒരു ആധികാരിക പരിഭാഷയാണ്‌. കടവില്‍ 
മാര്‍ അത്താനാസ്യോസ്‌, പ. ബസേലിയോസ്‌ ഗീവ 
ര്‍ഗീസ്‌ പ്രഥമന്‍, മലങ്കര മല്പാന്‍ കോനാട്ട്‌ മാത്തന്‍ 
മല്പാന്‍ മുതലായവര്‍ ഭാഗികമായി പ്ശീത്താ 
മലയാളത്തിലേക്കു പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീ 
കരിച്ചിട്ടുണ്ട്‌. കണിയാമ്പറമ്പില്‍ കുര്യന്‍ കോര്‍എപ്പി 
സ്ക്കോപ്പാ പൂര്‍ണ്ണ രൂപത്തിലും പരിഭാഷ 
്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. ആദ്യം വേണ്ടത്‌ പ്ശീത്താ 
പരിഭാഷയെ സഭയുടെ അംഗീകൃത വേദപുസ്ത 
കമാക്കി തീരുമാനിക്കുക. അതനുസരിച്ച്‌ വേദ 
വായനകള്‍ ക്രമീകരിക്കുക. അതിനുശേഷം ആ 
പ്ശീത്തായുടെ ഒരു സ്റ്റഡി ബൈബിള്‍ ഉണ്ടാക്കുക. 
കൂദാശാധിഷ്ഠിതമായ മലങ്കരസഭയ്ക്ക്‌ ആവശ്യം 
ഇതാണ്‌. 

വെറുതെ ഒരു പരിഭാഷാ കമ്മറ്റി ഉണ്ടാക്കി 
സമയവും പണവും വ്യര്‍ത്ഥമാക്കുകയല്ല വേണ്ടത്‌. 
അത്‌ നിരര്‍ത്ഥകമാണ്‌. നിലവില്‍ ലഭ്യമായ പ്ശീ 
ത്താ പരിഭാഷകള്‍ ഉപയോഗിച്ച്‌ ഒരു സ്റ്റഡി ബൈ 
ബിള്‍ ഉണ്ടാക്കുക. അതിനു മുമ്പുതന്നെ ഒരു 
അംഗീകൃത പ്ശീത്താ പരിഭാഷ പ്രസിദ്ധീകരി 
ക്കുക. അതിനു പകരം കണിയാമ്പറമ്പില്‍ അച്ചന്റെ 
പരിഭാഷ അംഗീകരിച്ചാലും മതി. അതില്‍ തെറ്റു 
ണ്ടെങ്കില്‍ തിരുത്തണമെന്നു മാത്രം. വേദവായന 
കള്‍ അതനുസരിച്ച്‌ ഇതര കാനോനിക ഗ്രന്ഥങ്ങള്‍ 
കൂടി ചേര്‍ത്ത്‌ ക്രമീകരിക്കുക. അതിനു ശേഷം 
മാര്തം കൂദാശാധിഷ്ഠിതമായ ഒരു സ്റ്റഡി 
ബൈബിള്‍ പ്രസിദ്ധീകരിക്കുക. 


എന്തായാലും മലങ്കരസഭയ്ക്ക്‌ കൂദാശാധിഷ്ഠി 
തമായുള്ള ന്രസാണി വേദശാസ്ത്രത്തിനു അനു 
രൂപമായുള്ള സ്റ്റഡി ബൈബിള്‍ മതി. നാമമാത്രമായ 
ഒരു അനുകരണം വേണ്ട. കുറച്ചുകാലം മുമ്പ്‌ 
ഓരീത്തഡോക്‌സ്‌ ബൈബ്വിള്‍ പരിഭാഷ എന്ന പേരി 
ല്‍ ചിലര്‍ നടത്തിയ പണവും സമയവും മിനക്കെടു 
ത്തുന്ന പരിപാടി ഇനി വേണ്ട. 


ചുമതലയേറ്റു 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭ 
വിവാഹ ധനസഹായ സമിതി 
കണ്‍വീനറായി ചുമതലയേറ്റ 


ഏര്രഹാം മാത്യു വീരപ്പള്ളില്‍. 

സഭാ മാനേജിംഗ്‌ കമ്മറ്റിയംഗവും 
ചെങ്ങന്നൂര്‍ കടമാന്‍കുളം സെന്റ്‌ മേരീസ്‌ ഇടവ 
കാംഗവുമാണ്‌. 





www.bethelpatrika.org 14 







സകീര്‍ത്തനങ്ങള്‍ വായിക്കുന്നതിന്‌ മുമ്പ്‌ 
ചൊല്ലും; “രാജാവും നിബിയുമായ ദാവീദിന്റെ 
സങ്കീര്‍ത്തന പുസ്തകത്തില്‍ നിന്ന്‌” എന്ന്‌. ദാവീ 
ദിനോട്‌ ഭക്തി കൂടി പ്രഖ്യാപിക്കുന്നതായിരിക്കും 
നിബി എന്ന പ്രയോഗം എന്ന്‌ ചെറുപ്പത്തില്‍ വിചാ 
രിച്ചിരുന്നു. പിന്നീടാണ്‌ മനസ്സിലാകുന്നത്‌, ദാവീദ്‌ 
അത്ര മാത്രമല്ല ഒരു മഹാകവിയായിരുന്നു, പുരോ 
ഹിതകര്‍മ്മം അര്‍പ്പിക്കുവാന്‍ അര്‍ഹന്‍ ആയിരുന്നു, 
എല്ലാറ്റിനും ഉപരിശക്തനായ രാജാവുമായിരുന്നു 
വെന്ന്‌. എന്നാല്‍ അദ്ദേഹം ഒരു പ്രാര്‍ത്ഥനാമനു 
ഷ്യനും ദൈവ മനുഷ്യനും തന്റെ എല്ലാമെല്ലാമായ 
സൃഷ്ടാവിനോടൊപ്പം നടന്നവനുമായിരുന്നുവെന്ന്‌ 
മനസ്സിലാക്കുവാന്‍ കഴിയും. ജീവിതത്തിന്റെ അവ 
സാന കാലഘട്ടം അടുത്തുവെന്നറിഞ്ഞ, ശ്ലീഹന്മാ 
രില്‍ ശ്രേഷ്ഠനായ പൌലോസ്‌ പറയുന്നു, “ഞാന്‍ 
നല്ല പോര്‍ പൊരുതി ഓട്ടം തികച്ചു, നീതിയുടെ 
കിരീടം എനിക്കായി ദൈവം കരുതിയിരിക്കുന്നു” 
എന്ന്‌. ഇവിടെ ദാവീദിനെക്കുറിച്ച്‌ ദൈവവചനം പറ 
യുന്നത്‌ ശ്രദ്ധിക്കുക, (1 ദിനവൃത്താന്തം 17: 7, 8) 
നീ എന്റെ ജനമായ യിസ്രായലിന്‌ പ്രഭുവായിരി 
ക്കേണ്ടതിന്‌ ഞാന്‍ നിന്നെ പുല്‍പ്പുറത്തുനിന്നും, 
ആടുകളെ നോക്കുമ്പോള്‍ തന്നെ എടുത്തു. നീ 
സഞ്ചരിച്ച്‌ വന്ന എല്ലായിടത്തും ഞാന്‍ നിന്നോട്‌ 
കൂടെ ഇരുന്നു.” കൂടാതെ വീണ്ടും കല്‍പ്പിക്കുന്ന 
കാര്യങ്ങള്‍ ഞാന്‍ നിനക്ക്‌ നല്ലൊരു നാമം നല്‍കു 


aed 






മെന്നും നിന്റെ രാജ്യം ഭ്രദമായിരിക്കുമെന്നും 
കല്‍പ്പിക്കുന്നു. കൂട്ടത്തില്‍ ഒരു കാര്യം കൂടെ, 
നിന്റെ സന്തതി എന്റെ കല്‍പ്പന പാലിച്ചാല്‍. 
1. ദൈവത്തോടൊപ്പം ആയിരുന്ന ദാവീദ്‌ 
യിസ്രായേല്‍ക്കാരുടെ ഹിതത്തിനു വിധേയമാ 
യിട്ടാണ്‌ ശാലിനെ ആദ്യം രാജാവായി നല്‍കുന്ന 
ത്‌. എന്നാല്‍ അവന്‍ കാലക്രമത്തില്‍ ദൈവത്തില്‍ 
നിന്ന്‌ അകലുകയും അനിഷ്ടനാവുകയും തന്റെ 
പുരോഹിത ശ്രേഷ്ഠനും ദൈവിക കല്‍പനകള്‍ 
ഉപദേശിച്ച്‌ നല്‍കുന്നവനും ആയ ശമുവേലിനും 
അപ്രിയ പാത്രമാകുകയും ചെയ്യുന്നു. അവനോട്‌ 
പ്രവാചകന്‍ പറയുന്നു, “ഇതാ അനുസരിക്കുന്നത്‌ 
യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത്‌ മുട്ടാടുകളുടെ 
മേദസിനേക്കാളും നല്ലത്‌” (1 ശമു.15 : 22). പിന്നീട്‌ 
നാം കാണുന്നത്‌ ദൈവകല്‍പന പ്രകാരം യിശ്ശാ 
യിയുടെ മക്കളില്‍ നിന്ന്‌ ഇളയവനായ ദാവീദിനെ 
രാജാവായി വാഴിക്കുന്നതാണ്‌. എന്നാല്‍ ദാവീ 
ദിന്റെ മുത്തവരായ ഏഴുപേരും പ്രഗത്ഭരും കഴി 
വുറ്റവരും കാണ്മാന്‍ യോഗ്യന്മാരും ആയിരുന്നു. 
എന്നാല്‍ ദൈവം കല്‍പ്പിക്കുന്നു, “മനുഷ്യന്‍ 
നോക്കുന്നതുപോലെ അല്ല ഞാന്‍ നോക്കുന്നത്‌.” 
അവിടെയാണ്‌ 1 ദിനവൃത്താന്തം 17 : 7 പ്രസക്ത 
മാകുന്നത്‌. “ഞാന്‍ നിന്നെ പുല്‍പ്പുറത്തുനിന്ന്‌ 
വിളിച്ചു”. ദാവീദ്‌ അതുവരെയും തന്റെ അപ്പന്റെ 
ആടുകളെ മേയ്ക്കുന്ന വിശ്വസ്തനായ ഒരു ചെറു 


www.bethelpatrika.org 15 


bethelpatikeors 


ബജ്റ 


y 
പ്ര) 5 





പ്പക്കാരന്‍ മാര്തമായിരുന്നു. അപ്പോഴെല്ലാം 
വിരിഞ്ഞ ആകാശത്തട്ടില്‍ കണ്ടിരുന്ന നയന മനോ 
ഹരമായ കാഴ്ചകളും രാവും പകലുമുള്ള പ്രകൃ 
തിയുടെ സൌന്ദര്യവും അദ്ദേഹത്തിന്റെ മനസ്സില്‍ 
തെളിഞ്ഞ്‌ വരികയും അവയെ എല്ലാം സൃഷ്ടിച്ച 
സൃഷ്ടാവിനെ മനം നിറഞ്ഞ്‌ മനോഹരമായ പാട്ടു 
കളാല്‍ സ്തുതിക്കുകയും ചെയ്തു. ദൈവകൃപ 
കൂടെ ഉണ്ടായിരുന്നതിനാല്‍ കരടിയെയും സിഹ 
ത്തെയും വലിച്ചു കീറി കളയുവാനും പിന്നീട്‌ ആ 
ധൈര്യം ഗോലിയാത്തിനെ വീഴ്ത്താനും ഉപകരി 
ക്കുന്നു. 
2, ദാവീദിന്റെ പരിശീലന കാലഘട്ടം 
ദാവീദിനെ അഭിഷേകം ചെയ്ത നാള്‍ മുതല്‍ 
ദൈവത്തിന്റെ ആത്മാവ്‌ ദാവീദിന്മേല്‍ വരികയും 
യഹോവയുടെ ആത്മാവ്‌ ശൌലിനെ വിട്ടുമാറു 
കയും ചെയ്തു. അതിനുപകരം ഒരു ദുരാത്മാവ്‌ 
ശാലിനെ ബാധിക്കുകയും ചെയ്തു (1 ശമുവേല്‍ 
16 : 13-16 വാക്യങ്ങള്‍). ശാലിന്റെ ദേഹത്തുനിന്നും 
ദുരാത്മാവ്‌ മാറുന്നതിനായിട്ട്‌ കിന്നര വായന 
യ്ക്കായി ദാവീദിനെ നിയമിക്കുമ്പോള്‍ മുതല്‍ 
ദാവീദിന്റെ പരിശീലനകാലം ആരംഭിക്കുകയാണ്‌. 
ഒപ്പം തന്നെ കഷ്ടതയുടേയും അപഹാസ്യത്തി 
ന്റെയും പ്രയാണങ്ങളുടെയും കാലം ആരംഭിക്കു 
കയായിരുന്നു. ദാവീദിനെ തകര്‍ത്ത്‌ കളയുവാന്‍ 
ശാലും കിങ്കരന്മാരും അഹോരാത്രം പണിപ്പെടു 
ന്നു. ദാവീദ്‌ തന്റെ മകളായ മിഖളിന്റെ ഭര്‍ത്താവ്‌ 
ആണെങ്കിലും അവനെ മറ്റുള്ളവര്‍ പുകഴ്ത്തു 
ന്നതും അതുകൂടാതെ ശമുവേല്‍ പ്രവാചകന്‍ 
അവനെ രാജാവാക്കി വാഴിച്ചതും അവനെ അസൂ 
യാലുവാക്കി മാറ്റുന്നു. ബാധയുള്ള ഒരുവനില്‍ 
അസൂയ മുഴുത്താല്‍ എന്താണ്‌ അനന്തര ഫല 
മെന്ന്‌ നമുക്ക്‌ ചിന്തിക്കാവുന്നതേയുള്ളൂ. ദാവീ 
ദിനെ നശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായി 
തീര്‍ന്നു പിന്നീട്‌ ശലിന്‌. ഇവിടെയെല്ലാം നാം 
അറിഞ്ഞിരിക്കേണ്ടത്‌, ശാലിനോടൊപ്പം നടന്ന 
യുദ്ധങ്ങളില്‍ നിന്നും അരമനകളിലെ ആലോചന 
കളില്‍ നിന്നും കഷ്ടപ്പാടുകളുടേയും പ്രതിസന്ധി 
കളുടേയും നടുവില്‍ ദൈവം അവനെ ഉത്തമനായ 
ഭരണകര്‍ത്താവായി വാര്‍ത്തെടുക്കുകയായിരുന്നു. 
ഉണങ്ങി വരണ്ട മരുഭൂമിയിലൂടെയുള്ള പലായ 
നത്തിലും ദുഷ്ടമൃഗങ്ങള്‍ പാര്‍ക്കുന്ന കാനനങ്ങ 
ളുടെ അഗാധങ്ങളിലും ഗുഹകളിലെയും, പിളര്‍പ്പു 
കളിലെയും, പാര്‍പ്പുകളിലും അവന്‍ തന്റെ പാഠ 
ങ്ങള്‍ പഠിച്ച്‌ തീര്‍ക്കുകയായിരുന്നു. തന്റെ എതി 
രാളി യിസ്രായേല്‍ രാജാവ്‌ ആയിരുന്നിട്ടും തന്റെ 
രാഷ്ര്രത്തിനെതിരായോ അഭിഷിക്തനെതിരാ 


സെപ്റ്റംബര്‍ 2017 
യിട്ടോ ശ്രതുരാജാക്കന്മാരോട്‌ കൂട്ടുകൂടി ഗൂഡ 
തന്ത്രങ്ങള്‍ മെനയുവാന്‍ അവന്‍ ഒരുങ്ങുന്നില്ലായെ 
ന്നത്‌ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്‌. അതി 
നുദാഹരണമാണ്‌ ഗത്ത്‌ രാജാവായ ആഖിശിന്റെ 
അടുത്തുനിന്നും ശ്രാന്തുനടിച്ച്‌ ദാവീദ്‌ രക്ഷപ്പെടു 
ന്നത്‌. അതിനു ശേഷം ആ മഹാത്മാവിന്റെ നാവില്‍ 
നിന്നും ഉതിര്‍ന്നുവീണ വാക്കുകളാണ്‌ 34-0൦ 
സങ്കീര്‍ത്തനം. “യഹോവ നല്ലവനെന്ന്‌ രുചിച്ചറിയു 
വിന്‍, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷന്‍ 
ഭാഗ്യവാന്‍”. ശാലിനെ കൊല്ലുന്നതിനും രാജ്യം 
പിടിച്ചടക്കുന്നതിനും തൊട്ടു മുന്‍പില്‍ അവസരം 
കിട്ടിയിട്ടും യഹോവയുടെ അഭിഷിക്തനെ തൊടു 
വാന്‍ ഭയപ്പെടുന്ന ദാവീദിനെ നാം അതിരറ്റ ആദ 
രവോടെ കാണേണ്ടതാണ്‌. 

3. മഹാകവിയായ ദാവീദ്‌ 

ആടുകളെ മേയ്ച്ചുകൊണ്ടിരുന്നപ്പോള്‍ അവയെ 
സംരക്ഷിക്കുന്ന രീതിയിലൂടെ ദൈവത്തെയും 
തന്നെയും ഉപമിച്ചുകൊണ്ട്‌ മനോഹരമായി 23-ഠം 
സങ്കീര്‍ത്തനം ഒരു മനോഹര ശില്‍പ്പമായി ലോക 
ത്തിന്‌ നല്‍കിയ മഹാകവിയാണ്‌ ദാവീദ്‌. വിജന 
പ്രദേശങ്ങളില്‍ ആടിന്റെ കാവല്‍ക്കാരനായി രാത്രി 
കാലങ്ങളില്‍ വിഹായസ്സിനെയും ആകാശവിരിവി 
നെയും നക്ഷത്രഗോളങ്ങളേയും പ്രകൃതിയുടെ 
നിശ്ശൂബ്ദതയേയും ശാന്തതയേയും കണ്ടിട്ട്‌ ദാവീദ്‌ 
പാടി, “ആകാശങ്ങള്‍ ദൈവത്തിന്റെ മഹത്വത്തെ 
അറിയിക്കുന്നു. ആകാശത്തട്ട്‌ അവന്റെ കൈവേ 
ലയെ പ്രസിദ്ധമാക്കുന്നു.” കൊടുങ്കാറ്റും പെരു 
ങ്കാറും പെരുമഴയും പെയ്തിറങ്ങിയപ്പോള്‍ അവ 
യില്‍ പിറുപിറുക്കാതെ അവയെല്ലാം ദൈവത്തിന്റെ 
ആജ്ഞാനുവര്‍ത്തികള്‍ മാത്രമാണെന്ന്‌ പാടുന്നു. 
സുഖദായകമായി തഴുകി ഒഴുകുന്ന ചെറുകാറ്റി 
നെയും പെയ്തിറങ്ങുന്ന മഴമഞ്ഞിനെയും യഹോ 
വയുടെ കൃപാകടാക്ഷമായി കാണുന്നു. ശാലിന്റെ 
രാജധാനിയിലെയും ഗൃഹത്തിലെയും പീഡന 
ങ്ങളും വേദനകളും അവിടുന്നുള്ള പലായനങ്ങളും 
എല്ലാം തന്റെ നന്മയ്ക്കായി ദൈവം ഒരുക്കിയിരി 
ക്കുന്നുവെന്ന്‌ ചൊല്ലുകയും ദൈവത്തെ സ്തുതി 
ക്കുകയും ചെയ്യുന്നു. 

ദാവീദ്‌ രാജാവായതിനുശേഷം തനിക്കുണ്ടായ 
അനുഭവങ്ങളും ദൈവപരിപാലനവുമെല്ലാം തന്നെ 
അനുഗ്രഹമായ വാക്കുകളിലൂടെ ഹൃദ്യവും അനു 
വാചകരെ ആത്മ നിര്‍വൃതിയില്‍ എത്തിക്കുന്നതും 
ആക്കുന്നു. തന്റെ ്രിയപുത്രനായ അബ്ശാലോം 
അവന്റെ ബുദ്ധിയിലൂടേയും സാമര്‍ത്ഥ്ത്തിലൂ 
ടേയും വാക്‌ ധോരണിയിലൂടെയും അപ്പന്റെ ര്രിയ 
പ്പെട്ടവരെ വശത്താക്കുയും തന്റെ എല്ലാമെല്ലാമായ 


www.bethelpatrika.org 16 | 


ന്‌ 


ബബ 


y 
പ്ര) 5 





പിതാവിനെ സ്ഥാന (്രഷ്ടനാക്കുകയും ചെയ്തു 
കഴിഞ്ഞപ്പോള്‍ അവിടെയും ദൈവത്തിനോട്‌ പിറു 
പിറുക്കാതെ, തന്റെ വീഴ്ചകളായിരിക്കാം ഇതി 
നെല്ലാം കാരണമെന്ന്‌ സമാധാനിക്കുകയും കൂടെ 
യുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദാവീദ്‌ 
തന്റെ വേദനകളും ദൈവാശ്രയബോധവും ഓര്‍മ്മ 
പ്പെടുത്തി ക്കൊണ്ടും ദൈവത്തെ പുകഴ്ത്തി 
ക്കൊണ്ടും എഴുതുന്നതാണ്‌ 55-ഠം സങ്കീര്‍ത്തനം. 
സ്വയാശ്രയക്കാര്‍ക്കുള്ള ഗതിയാണ്‌ മിടുക്കനായ 
അബ്ശാലോം തരുന്ന പാഠം. അനുഭവങ്ങളുടെ 
നേര്‍ക്കാഴ്ചകളും അണ്ഡകടാഹങ്ങളുടെ ദൈവ 
ത്തിന്റെ വിന്യാസങ്ങളും നിയമവും നിയന്ത്രണവും 
സര്‍വ്വേശ്വരന്‍ നടത്തുന്നതും അഗാധമായ വേദന 
കളുടേയും കഷ്ടപ്പാടുകളുടേയും പീഡനങ്ങളു 
ടേയും അപഹാസനങ്ങളില്‍ നിന്ന്‌ ലഭിച്ച അഗ്നി 
ശോധനയിലൂടെ തി കാച്ചിയെടുത്ത അനുഭവ 
സമ്പത്ത്‌ അനുവാചകരെ അനുഭവത്തിന്റെ അഗാ 
ധതലങ്ങളില്‍ എത്തിക്കുകയും ചെയ്യുന്നു. 
4. ദാവീദിന്റെ വീഴ്ചകള്‍ 

“പാപി നശിക്കണമെന്നോതിയ 

ദാവീദ്‌ പാപം ചെയ്തപ്പോള്‍ 

എന്‍ കര്‍ത്താവാം ഉടയോനേ 

കനിയണമെന്നോതി! എന്ന്‌ പ്രാര്‍ത്ഥിക്കു 
മ്പോള്‍ ദാവീദിന്റെ വീഴ്ചയ്ക്ക്‌ മുമ്പും പിമ്പും ഉള്ള 
അവസ്ഥ നമുക്ക്‌ മനസ്സിലാക്കുവാന്‍ കഴിയും. 
പ്രധാനമായി രണ്ടെണ്ണമാണ്‌ ഇവിടെ സൂചിപ്പിക്കു 
ന്നത്‌. ആദ്യ സംഭവം, 2 ശമുവേല്‍ 11-0൦ അദ്ധ്യായം 
2-ാം വാക്യം മുതല്‍ കാണുന്നു. “ഒരു നാള്‍ സന്ധ്യ 
ആകാറായ സമയത്ത്‌ ദാവീദ്‌ മെത്തയില്‍ നിന്ന്‌ 
എഴുന്നേറ്റ്‌ രാജധാനിയുടെ മാളികമേല്‍ ഉലാത്തി 
ക്കൊണ്ടിരിക്കുമ്പോള്‍ ഒരു സ്ത്രീ കുളിക്കുന്നത്‌ 
മാളികയില്‍ നിന്ന്‌ കണ്ടു ; ആ സ്ത്രീ അതിസു 
ന്ദരി ആയിരുന്നു”. അക്കാലങ്ങളില്‍ രാജാക്ക 
ന്മാര്‍ക്ക്‌ സമൃദ്ധമായി ഭാര്യമാരെ എടുക്കാമായിരു 
ന്നു. അതവര്‍ ഏത്‌ വിധേനയും ചെയ്തുമിരുന്നു. 
എന്നാല്‍ ദൈവത്തോടൊപ്പം സഞ്ചിരിച്ചിരുന്ന 
ദാവീദ്‌ അത്‌ ചെയ്തതും അതിന്റെ വഴിവിട്ടുള്ള 
രീതിയും ദൈവത്തിന്‌ അഹിതമായിരുന്നു. അത്‌ 
നാഥാന്‍ പ്രവാചകന്‍ വഴി അറിയുകയും പശ്ചാ 
ത്താപ ഹൃദയത്തോടെ ദൈവത്തോട്‌ അടുത്ത്‌ 
ചെല്ലുകയും ചെയ്യുന്നു. അവന്റെ തെറ്റിന്‌ ദൈവ 
ത്തോട്‌ മാപ്പപേക്ഷിക്കുന്നു. ആ പശ്ചാത്താപവും 
മനോവേദനയും മുഴുവന്‍ നിഴലിക്കുന്നതാണ്‌ 51 
-ം മസ്മൂര്‍. ദാവീദ്‌ തെറ്റിലേയ്ക്ക്‌ വീഴുന്നതിന്റെ 
അടിസ്ഥാന കാരണം ശ്രദ്ധിക്കേണ്ടതാണ്‌. ആല 
യത്തില്‍ പ്രാര്‍ത്ഥിക്കാന്‍ പോകേണ്ട സമയത്താണ്‌ 


ഉസപ്റുംബര്‍ 2017 
അലസനായി മാളികയില്‍ ഉലാത്തിക്കൊണ്ടിരുന്ന 
ത്‌. ആ അലസതയും, ഉദാസീനതയും, മടിയും 
കാണരുതാത്തത്‌ കാണുവാന്‍ അവന്‍ ഇടയാക്കു 
ന്നു. തെറ്റിന്റെ കൂമ്പാരങ്ങളിലേക്ക്‌ ദാവീദ്‌ വഴുതി 
വീഴുന്നു. അതുകൊണ്ടു തന്നെ പിതാക്കന്മാര്‍ 
പ്രാര്‍ത്ഥനയില്‍ എഴുതിചേര്‍ത്തിരിക്കുന്നു, 

“അലസത ലേശം ബാധിച്ചാല്‍ 

അശുദ്ധവഴിക്ക്‌ വശംവദനായ്‌ 

സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും' 
പ്രാര്‍ത്ഥനാ സമയങ്ങളില്‍ ലോകകാര്യങ്ങളിലും 
ലോകമോദങ്ങളിലും അനാവശ്യ സംഭാഷണങ്ങ 
ളിലും മുഴുകുകയും പ്രാര്‍ത്ഥന വണ്ടിയിലും മറ്റു 
മായി നടത്തുകയും ചെയ്യുമ്പോള്‍ എല്ലാ ശ്രേണി 
യിലും ഉള്ളവര്‍ ഇതറിഞ്ഞിരിക്കേണ്ടതാണ്‌. 

2 ശമുവേല്‍ 24്-ാം അദ്ധ്യായം വായിക്കുമ്പോള്‍ 
ജനത്തെ എണ്ണുവാന്‍ ദുര്‍ബുദ്ധി സാത്താന്‍ 
തോന്നിക്കുന്നതായി നാം കാണുന്നു. 1 ദിനവ്ൃ 
ത്താന്തം 21: 1 ല്‍ ഗാദ്‌ പ്രവാചകന്‍ മുഖാന്തിരം 
ദൈവത്തിന്റെ അനിഷ്ടം അവനെ അറിയിക്കുന്നു. 
അതറിഞ്ഞ ദാവീദ്‌ ദൈവത്തോട്‌ അഭയ യാചന 
നടത്തുകയും, ശിക്ഷിക്കുന്നുവെങ്കില്‍ തന്നെയും 
തന്റെ കുടുംബത്തെയും മതിയെന്നും ജനത്തെയോ 
രാജ്യത്തേയോ ശിക്ഷിക്കരുതെന്നും നിന്റെ 
കൈയാല്‍ തന്നെ എനിക്ക്‌ ശിക്ഷ മതിയെന്നും 
താണുവീണ്‌ അപേക്ഷിക്കുന്ന ദാവീദ്‌ യെബു 
സായന്റെ കൈയില്‍ നിന്ന്‌ മുഴുവിലയ്ക്ക്‌ വസ്തു 
വാങ്ങുകയും ബലിപീഠം പണിയുകയും ചെയ്യുന്നു. 
ഇത്‌ ഏവര്‍ക്കും അനുകരണീയവും മാതൃകാപര 
വുമാണ്‌. 1 ദിനവൃത്താന്തം 25 ന്റെ 26 ല്‍ പറയുന്ന 
തുപോലെ, “ദാവീദ്‌ അവിടെ യഹോവയ്ക്ക്‌ ഒരു 
യാഗപീഠം പണിത്‌ ഹോമയാഗങ്ങളും സമാധാന 
യാഗങ്ങളും കഴിച്ച്‌ യഹോവയോട്‌ പ്രാര്‍ത്ഥിച്ചു. 
അവന്‍ ആകാശത്തുനിന്ന്‌ ഹോമപീഠത്തിന്മേല്‍ തീ 
ഇറക്കി അതിന്‌ ഉത്തരം അരുളി”. അതുകൊണ്ട്‌ 
പിതാക്കന്മാര്‍ പ്രാര്‍ത്ഥനയില്‍ എഴുതിച്ചേര്‍ത്തു. 

“യെബുസായന്റെ കളത്തറയില്‍ - കര്‍ത്താവേ 
തിരുഹിതമാര്‍ന്ന 

ക്ഷിതിപാലക നിബി ദാവീദിന്‍ - പരിപാവ 
നമാം ബലിപോലെ. 

പുല്‍പുറത്തുനിന്ന്‌ വിളിച്ചു ചേര്‍ക്കപ്പെട്ടവന്‍ 
ദൈവത്തിന്റെ ഉത്തമ അംഗീകാരത്തിന്റെ പിന്‍ബല 
ത്തില്‍ മുഖശോഭയോടും മുഖ്രപസാദത്തോടും 
പ്രാര്‍ത്ഥനാ മനുഷ്യനും ദൈവമനുഷ്യനുമായ 
നിവര്‍ന്നു നില്‍ക്കുന്നത്‌ ദൈവത്തിന്റെ അരുമായ 
പുശ്രനായിട്ടാണ്‌. 

www.bethelpatrika.org 


മ 


17 


വര്‍ഗീസ്‌ ജോണ്‍, തോട്ടഷുഴ 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ നിന്ന്‌ ഒരു നൂറ്റാണ്ടു 
മുന്‍പ്‌ പത്തനംതിട്ട താലൂക്ക്‌ മുറിച്ചുമാറ്റിയപ്പോള്‍ 
ചെങ്ങന്നൂരിനു നഷ്ടമായത്‌ ഒരു നൂറ്റാണ്ടു പഴക്ക 
മുള്ള സ്വന്തം താലൂക്ക്‌. കുട്ടി ജനിച്ച്‌ വൈകാതെ 
അമ്മ മരിക്കുന്ന അനുഭവം. 

ചെങ്ങന്നൂര്‍ താലൂക്കിന്റെ പരിധിയില്‍ വരുന്ന 
പ്രദേശങ്ങള്‍ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്‍ മാവേ 
ലിക്കര മണ്ഡപത്തുംവാതുക്കല്‍, പന്തളം ഇടവക 
എന്നിവയുടെ ഭാഗങ്ങളായിരുന്നു. മാവേലിക്കര 
മണ്ഡപത്തുംവാതുക്കലിന്റെ വടക്കന്‍ ഡിവിഷനില്‍ 
ചെന്നിത്തല, മാന്നാര്‍, ചെങ്ങന്നൂര്‍, വടക്കേക്കര, 
റാന്നി, ഓമല്ലൂര്‍, കുമ്പഴ എന്നീ ഏഴു പ്രവൃത്തിക 
ളാണുണ്ടായിരുന്നത്‌. “മണ്ഡപത്തുംവാതുക്കല്‍” 
എന്നാണ്‌ അക്കാലത്ത്‌ താലൂക്കുകള്‍ അറിയപ്പെട്ടി 
രുന്നത്‌. ഇതിനെ “(പവ്യത്തി'കളായി തിരിച്ചിരുന്നു. 
ഒരു ഇട്രപഭുവിന്റെ ഭരണത്തില്‍ ഉള്‍പ്പെട്ട ദേശമാണ്‌ 
“ഇടവക”. സര്‍ക്കാരിലേക്ക്‌ ഭൂനികുതി 
കൊടുക്കുന്നതില്‍ നിന്ന്‌ ഒഴിവാക്കിയിട്ടുള്ള 
സ്ഥലമോ പ്രദേശമോ ആണിത്‌. 


പത്തനംതിട്ട 


1922 ഓഗസ്റ്റ്‌ 17 


നഷ്ട പ്രതാപം 


വീണ്ടെടുത്ത 
ചെങ്ങന്നുര്‍ താലുക്ക്‌ 


ചെങ്ങന്നുര്‍ മ്രെത്രാദ്ധനത്തിലെ ഭുരിപക്ഷം NYAS 
അധിവന്ധിക്കുന്നത്‌ ചെങ്ങന്ന്ുര്‍ താലുക്കിലാണ്‌. ചെങ്ഞന്നുര്‌ 
താലുക്ക്‌ ഏതാങ്ങ്‌ പുര്‍ണ്ണമായും ചെങ്ങനുര്‍ 
മമത്രാസനത്തില്‍്‌ ഉൾഷെടുന്നു. മാന്നാര്‍ പഞ്ചായത്തി 
൫൪൫൧200൦ പള്ളികള്‍ അത്‌ മമശ്മഅനങ്ങളില്‍ 
ഉശ്ഷെഴുന്നുങ്ങ. ആചഷ്ുഴ ജില്ലാ രൃപികരണത്തിന്‌ 60 
വര്‍ഷവും ചെങ്ങന്നുര താലുക്ക്‌ പൃന്നഥാപനത്തിന്‌ 61 
വര്‍ഷവും പുരീത്തിയാകുന്ന ഇന mrs ചെങ്ങന്നുരി 
DENG ചരിത്രത്തിലേക്ക്‌ ഒരെത്തിനും. 





“കി (ടാവനീകുരി ലാന്‍ഡ്‌ റവന്യു മാന്മുവത്‌” 
അഞ്ചാം വോള്യം 362-ാം പേജില്‍ കൊടുത്തിരി 
ക്കുന്ന 1824 മാര്‍ച്ച്‌ 1ലെ ഒരു രാജകീയ ഉത്തരവ്‌ 
(നീട്ടു) ചെങ്ങന്നൂര്‍ താലൂക്കിന്റെ സ്ഥാപനത്തെപ്പറ്റി 
സൂചന നല്‍കുന്നതാണ്‌. അതു താഴെ ചേര്‍ക്കുന്നു. 

“999-0മാണ്ടു കുംഭമാസം 30-നു നാട്ടു. മാവേ 


1919 ഓഗസ്റ്റ്‌ 17 


വ 
Pp 
തിയി 
sec 


ct 


sim Se 
7 areas, CR 2 
77 

a 


1956 നവംബര്‍ 1 





ചെങ്ങന്നുര്‍ താലുക്കു പൃനഃസംഘടന വിവിധ കാലഘട്ടങ്ങളില്‍ 


www.bethelpatrika.org 18 


bethelpatikeorg 


heipahiheors 4 
ബബ 

ps 7 ) 
TN 1 


4 





ഉസപ്റുംബര്‍ 2017 





ചെങ്ങന്നുര്‍ പട്ടണം ചെങ്ങന്നുര്‍ വില്ലേജിനു പുറത്ത്‌ 

7967 വരെ ചെങ്ങന്നുര്‍ പട്ടണം ഉള്‍ച്ചെടുന്ന വില്ലേജിന്റെ പേര്‌ ‘വടക്കേക്കര എന്നായിരുന്നു. അതേ 
സമയം പട്ടണത്തില്‍ നിന്ന്‌ ഏടെട്ടു കിലോമീറ്റര്‍ തെക്കു പടിഞ്ഞാറേക്കു മാറ? “ചെങ്ങന്നുരീ' എന്ന 
പേരില്‍ ഒരു വില്ലേജ്‌ ഉണ്ടായിരുന്നു. ചെങ്ങന്നുര്‍ വില്ലേജില്‍ നിന്ന്‌ ചെങ്ങന്നൂര്‍ പട്ടണത്തില്‍ 
വരണമമങ്കില്‍ മറ്റൊരു വില്ലേജ്‌ (പുലിയുര്‍/പാണ്ടനാട്‌) കടന്നു പോകണമായിരുന്നു. 

ചെങ്ങന്നൂര്‍ മുതിന്സിച്ചാലിറ്? നിലവില്‍ വന്നത്‌ 2976 ഏ്രില്‍ ഒന്നിനാണ്‌. അതിനുമുമ്പുള്ള 
പഞ്ചായത്തിന്റെ പേരും ‘ചെങ്ങന്നുര്‍' എന്നു തന്നയായിരുന്നു. ചുരുക്കത്തില്‍ അന്ന്‌ ചെങ്ങന്നുരി 
വില്ലേജും ചെങ്ങന്നൂര്‍ പഞ്ചായത്തും പുര്‍ണ്ണമായും വ്യത്യസ്തമായിരുന്നു. 'പന്തളം വടക്കേക്കര യും 
ഉണ്ടായിരുന്നതിനാല്‍ ഒരുകാലത്ത്‌ വടക്കേക്കര പകുതിയെയും വില്ലേജ്‌ പഞ്ചായത്തിനെയും 'ചെങ്ങ 
ന്നൂര്‍ വടക്കേക്കര” പകുതിയെന്നും വില്ലേജ്‌ പഞ്ചായത്തെന്നും സകര്യാര്‍ത്ഥം വിശേഷിച്ചിച്ചു 
കാണുന്നുണ്ട്‌. 1987ല്‍ വടക്കേക്കര വില്ലേജിനെ 'ചെങ്ങന്നുരീ' എന്നും ചെങ്ങന്നുരി വില്ലേജിനെ “എണ്ണ 
ക്കാട്‌ എന്നും നാമകരണം ചെയ്തതോടെയാണ്‌ ഈ ആശയക്കുഴച്ഛചം മാറിയത്‌. 7967 ആഗസ്റ്റ്‌ ലെ 
വിജ്ഞാപനം താഴെ ചേര്‍ക്കുന്നു: 

“ആഥച്ചുഴ ജില്ലയില്‍ ചെങ്ങന്നുര്‍ താലുക്കിത്‌ ബ്വുധന്നുര്‍ പഞ്ചായത്തില്‍ട്ചെട്ട എണ്ണക്കാട്‌ 
ആസ്ഥാനമായ? 'ചെങ്ങന്നുര്‍” എന്ന റവന്യു വില്ലേജും, ചെങ്ങന്നുര്‍ മുനിസിച്ചാലിതിയില്‍ടച്ചെട്ട വട 
ക്കേക്കര” എന്ന റവന്യു വില്ലേജും നിലവിലുള്ളതാണ്‌. പൊതു അഭിപ്രായത്തെ ആദരിച്ചും 
സ്ഥലകാലനാമങ്ങള്‍ക്കന്ുസരിച്ചും മല്‍ച്ചറഞ്ഞ വില്ലേജുകളുടെ പേരുകള്‍ യഥാക്രമം എണ്ണക്കാട, 
ചെങ്ങന്നൂര്‍ എന്ന പ്രകാരം ഭേദച്ചെടുത്തിയിരിക്കുന്നു ” (കേരളാ ഗസറ്റ്‌ നമ്പര്‍ 42 പാര്‍ട്ട്‌ 1, 1987 


ഒക്ടോബര്‍ 27). 


ഗ്ഗാമപഞ്ചായത്ത്‌ ആയിരിക്കാം. 





പൌരാണികമായ ചെങ്ങന്നുര്‍ ഒരുപക്ഷേ ഇന്നത്തെ എണ്ണുക്കാട്‌ റവന്ധ്യു വില്ലേജ്‌/ബ്വുധന്മുര്‍ 








ലിക്കര തെക്കു വടക്കു രണ്ടു തഹശില്‍്ദാരന്മാരും 
മാവേലിക്കരയും....... ഇതിന്മണ്ണം രണ്ടു ഉദ്യോഗസ്ഥ 
ന്മാര്‍ ഒരു സ്ഥലത്തു കച്ചേരിയിട്ടു ഇരുന്ന കാര്യ 
ങ്ങള്‍ വിചാരിച്ച വരുന്നതിനാല്‍ ദുരമായിട്ടുള്ള 
സ്ഥലങ്ങളില്‍ അവരുട വിചാരം എത്തുചെടാതെ 
ചണ്ടാരകാര്‍യ്യങ്ങളില്ും കുടികളുടെ സങ്കടകാര്യ്യ 
ങ്ങളില്യം വളരെ ദോഷമായിട്ടു കണ്ടു മാവേലിക്കര 
തെക്കു മണ്ടപത്തുംവാതുക്കല്‍്‌ തഹശ?ത്ദാര്‌ മാവേ 
ലിക്കരയും മാവേലിക്കര വടക്കു മണ്ടപത്തുംവാതു 
ക്ക്‌ തഹശില്‍്ദാര്‍ ചെങ്ങന്നുരും ...... കച്ചേരിയിട്ക 
കാരയ്യങ്ങള്‍ വിചാരിക്കത്തക്കവണ്ണം ചട്ടംകെഭട്ടണ്ട 
തെന്നു തോന്നി റന്ധിഡണ്ടുന്സായിചു അവര്‍കഭോടു 
ബ്വോധിച്ചിച്ചതിലും അതിന്മണ്ണം തന്നെ എന്നു പറ 
ഞ്ഞിരിക്കുന്ന അവസ്ഥമകാണ്ടല്ലോ എഴുതി വന്ന 
തിലാകുന്നു. അതിന്മണ്ണം വിചാരിച്ചുകൊള്ളത്തക്ക 
വണ്ണം വിചാരിച്ചുകൊള്ളണം എന്നും ഇക്കാരയ്യം 
ചൊല്ലി ദിവാന്‍ ഗുണ്ഡൊ പണ്ഡിതര്‍ ഒവങ്കിട്ടരാ 
യര്‍ക്കു നീട്ടു.” 

കൊട്ടാരക്കര താലൂക്കില്‍ നിന്ന്‌ പത്തനാ 
പുരവും കല്‍ക്കുളത്തുനിന്ന്‌ ഇരണിയലും താലൂക്കു 
കള്‍ രൂപീകരിച്ചതിനെപ്പറ്റിയും ഇതില്‍ സൂചനയു 
ണ്ട്‌. പഴയ റവന്യൂ വിഭജനമനുസരിച്ച്‌ ഒരു നൂറ്റാണ്ടു 
മുന്‍പ്‌ ചെങ്ങന്നൂര്‍ താലൂക്കില്‍ ചെങ്ങന്നൂര്‍, വടക്കേ 
ക്കര, ആലാ, റാന്നി, കുമ്പഴ, ഓമല്ലൂര്‍, പന്തളം വട 


ക്കേക്കര എന്നീ ഏഴു പ്രവൃത്തികളാണ്‌ ഉണ്ടായിരു 
ന്നത്‌. പ്രവൃത്തിയ്ക്കു പകരം പകുതിയെ റവന്യൂ 
ഭരണ ഘടകമായി നിശ്ചയിച്ചപ്പോള്‍ (1909 - 1912 
കാലത്ത്‌ ?) ചെങ്ങന്നൂര്‍ താലൂക്കില്‍ തിരുവന്‍വ 
ണ്ടൂര്‍, പാണ്ടനാട്‌, ചെങ്ങന്നൂര്‍, പുലിയൂര്‍, ചെറിയ 
നാട്‌, ആലാ, വടക്കേക്കര, പുത്തന്‍കാവ്‌, വെണ്മ 
ണി, പന്തളം വടക്കേക്കര, ഇലന്തൂര്‍, ഓമല്ലൂര്‍, പത്ത 
നംതിട്ട, റാന്നി, കുമ്പഴ എന്നീ 15 പകുതികളാണ്‌ 
ഉണ്ടായിരുന്നത്‌. കൊല്ലം ഡിവിഷനിലുള്‍പ്പെട്ട 
ചെങ്ങന്നൂര്‍ (758 ചതുര്രശ മൈല്‍) തിരുവിതാംകൂ 
റിലെ ഏറ്റവും വലിയ താലൂക്കായിരുന്നു. 
ശ്രീമൂലം പ്രജാസഭയില്‍ പല അംഗങ്ങളും 
അതിവിസ്തൃതമായ ചെങ്ങന്നൂര്‍ താലൂക്ക്‌ വിഭജി 
ച്ച്‌ പത്തനംതിട്ട ആസ്ഥാനമാക്കി പുതിയ ഒരു 
താലൂക്ക്‌ രൂപീകരിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടിരുന്നു. 
ചെങ്ങന്നൂര്‍ താലൂക്ക്‌ പ്രതിനിധികളായ കോശി 
തോമസ്‌, എ. അയ്യപ്പന്‍ പിള്ള, വര്‍ഗീസ്‌ കത്തനാര്‍ 
(ഓമല്ലൂര്‍ വടക്കേടത്ത്‌ ഗീവര്‍ഗീസ്‌ കത്തനാര്‍) 
തുടങ്ങിയവര്‍ പ്രജാസഭയുടെ പത്തും (1914) 
പന്ത്രണ്ടും (1916) പതിമൂന്നും (1917) സമ്മേളനങ്ങ 
ളില്‍ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഈ നിര്‍ദ്ദേശ 
ങ്ങള്‍ പരിഗണിച്ച്‌ പത്തനംതിട്ട താലൂക്ക്‌ രൂപീകരി 
ച്ചതോടെ തിരുവിതാംകൂറിലെ ചെറിയ താലൂക്കു 


www.bethelpatrika.org 19 


bethelpatrike 


പാടി 
ബത 
പത്രിക 





കളിലൊന്നായി ചെങ്ങന്നൂര്‍. 
ചെങ്ങന്നൂര്‍ താലൂക്കിലെ പത്തനംതിട്ട, 
ഓമല്ലൂര്‍, ഇലന്തൂര്‍, റാന്നി, കുമ്പഴ എന്നീ പകുതി 
കളും തിരുവല്ലാ താലൂക്കിലെ ചെറുകോല്‍ പകു 
തിയും ചേര്‍ത്താണ്‌ പത്തനംതിട്ട താലൂക്ക്‌ 1919 
ഓഗസ്റ്റ്‌ 17 (1095 ചിങ്ങം 1)ന്‌ രൂപീകരിച്ചത്‌. ഇതോ 
ടൊപ്പം ആറന്മുള, മല്ലപ്പുഴശേരി എന്നീ പകുതികള്‍ 
തിരുവല്ലാ താലൂക്കില്‍ നിന്ന്‌ ചെങ്ങന്നൂര്‍ താലൂ 
ക്കില്‍ ചേര്‍ത്തു. ചെങ്ങന്നൂര്‍ താലൂക്കിലെ പകുതി 
കളുടെ എണ്ണം 12 ആയി കുറഞ്ഞു. തിരുവല്ലായിലെ 
പകുതികള്‍ 18ല്‍ നിന്ന്‌ 15 ആയി. 
ഭരണച്ചെലവുചുരുക്കല്‍ പരിപാടിയുടെ 
ഭാഗമായി ദേവസ്വം വിഭജനക്കമ്മറ്റിയുടെ റിപ്പോര്‍ട്ട 
നുസരിച്ച്‌ ചെങ്ങന്നൂര്‍ താലുക്ക്‌ 1922 ഓഗസ്റ്റ്‌ 17 (1098 
ചിങ്ങം 7൮ന്‌ നിര്‍ത്തലാക്കി; തിരുവല്ലാ താലുക്കി 
നോട്‌ ചേര്‍ത്തു. തിരുവല്ലാ താലൂക്കിലെ പകുതി 
കളുടെ എണ്ണം 15ല്‍ നിന്ന്‌ 27 ആയി. ഇതോടൊപ്പം 
വള്ളിക്കോട്‌ പകുതി കുന്നത്തൂര്‍ താലൂക്കില്‍ നിന്ന്‌ 
പത്തനംതിട്ട താലൂക്കില്‍ ചേര്‍ത്തു. പത്മനാഭപുരം 
ഡിവിഷന്‍ നിര്‍ത്തലാക്കി തിരുവനന്തപുരം ഡിവി 
ഷനോടു ചേര്‍ത്തതും ഇരണിയല്‍, ഏറ്റുമാനൂര്‍, 
ആലങ്ങാട്‌ താലൂക്കുകള്‍ നിര്‍ത്തലാക്കി സമീപ 
താലൂക്കുകളില്‍ ചേര്‍ത്തതും ഇതോടൊപ്പമാണ്‌. 
തിരുവല്ലാ താലൂക്കിലായിരുന്ന മല്ലപ്പുഴ 
ശ്ശേരി പകുതി 1931 ഓഗസ്റ്റ്‌ 17 (107 ചിങ്ങം 1) ന്‌ 
പത്തനംതിട്ട താലൂക്കിന്റെ ഭാഗമായതോടെ തിരു 
വല്ലാ താലൂക്കിലെ പകുതികളുടെ എണ്ണം 26 ഉം 
(212 ചതുര്ര്ര മൈല്‍) പത്തനംതിട്ട താലൂക്കിലെ 
പകുതികളുടെ എണ്ണം എട്ടും (900 ചതുര്രശ മൈല്‍) 
ആയി. കേരളപ്പിറവി വരെ ഇതായിരുന്നു സ്ഥിതി. 
കേരളപ്പിറവിയോടൊപ്പം (1956 നവംബര്‍ 1) 
തിരുവല്ലാ താലൂക്ക്‌ വിഭജിച്ച്‌ ചെങ്ങന്നൂര്‍ താലൂക്ക്‌ 
വീണ്ടും രൂപീകരിച്ചു. ആറന്മുള, തിരുവന്‍വണ്ടൂര്‍, 
പാണ്ടനാട്‌, ചെങ്ങന്നൂര്‍, പുലിയൂര്‍, ചെറിയനാട്‌, 
ആലാ, വടക്കേക്കര, പുത്തന്‍കാവ്‌, വെണ്മണി, 
പന്തളം വടക്കേക്കര (എ-യും ബി-യും) മാന്നാര്‍, 
കുരട്ടിശ്ശേരി എന്നീ പകുതികള്‍ (വില്ലേജ്‌) ചെങ്ങ 
ന്നൂര്‍ താലൂക്കില്‍ ചേര്‍ത്തു. പുതിയതായി മാന്നാറും 
കുരട്ടിശ്ശേരിയും ലഭിച്ചപ്പോള്‍ 1922ലുണ്ടായിരുന്ന മല്ല 
പ്പുഴശേരി നഷ്ടപ്പെട്ടു. ചെങ്ങന്നുരും തിരുവല്ലായും 
1957 ഓഗസ്റ്റ്‌ 17ന്‌ പുതിയതായി രൂപീകരിച്ച ആല 
പ്പുഴ ജില്ലയുടെ ഭാഗമായി. അങ്ങനെ 35 വര്‍ഷത്തെ 
ഇടവേളയ്ക്കുശേഷം ചെങ്ങന്നൂര്‍ നഷ്ടപ്പെട്ട 
പ്രതാപം വീണ്ടെടുത്തു. 1922ല്‍ നിര്‍ത്തലാക്കിയ മറ്റു 
താലൂക്കുകള്‍ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പത്മനാ 
ഭപുരം ഡിവിഷന്‍ 1956ല്‍ മദ്രാസ്‌ സംസ്ഥാനത്തെ 


ഉസപ്റുംബര്‍ 2017 

(പിന്നീട തമിഴ്നാട്‌) കന്യാകുമാരി ജില്ലയായി. 

1956 ഒക്ടോബര്‍ ഒന്നിന്‌ പുത്തന്‍കാവ്‌ 
വില്ലേജില്‍ നിന്ന്‌ പുത്തന്‍കാവുകര 
വടക്കേക്കരയോടും ഉള്ളന്നൂര്‍കര പന്തളം വടക്കേ 
ക്കരയോടും ചേര്‍ത്തു; ശേഷിച്ച പുത്തന്‍കാവു 
വില്ലേജിനെ മുളക്കുഴ വില്ലേജ്‌ എന്നു നാമകരണം 
ചെയ്തു. ഇതോടൊപ്പം പന്തളം വടക്കേക്കര 
വില്ലേജ്‌ മെഴുവേലി, കുളനട വില്ലേജുകളായി 
വിഭജിക്കപ്പെട്ടു. 1981 ഡിസംബറില്‍ ആറന്മുള 
വില്ലേജ്‌ വിഭജിച്ച്‌ മെഴുവേലിയുടെ ചില ഭാഗങ്ങളും 
ചേര്‍ത്ത്‌ കിടങ്ങന്നൂര്‍ വില്ലേജ്‌ രൂപീകരിച്ചു. പത്ത 
നംതിട്ട ജില്ലാ രൂപീകരണത്തെ (1982 നവംബര്‍ 1) 
തുടര്‍ന്ന്‌ ആറന്മുള, കിടങ്ങന്നൂര്‍, മെഴുവേലി, കുള 
നട എന്നീ വില്ലേജുകള്‍ ചെങ്ങന്നൂര്‍ താലുക്കിൽ 
നിന്ന്‌ പുതിയ ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കില്‍ 
ചേര്‍ത്തു. 1987 ഓഗസ്റ്റ്‌ 10ന്‌ വടക്കേക്കര വില്ലേജിനെ 
“ചെങ്ങന്നൂര്‍” എന്നും ചെങ്ങന്നൂര്‍ വില്ലേജിനെ 
“എണ്ണക്കാട്‌” എന്നും നാമകരണം ചെയ്തു. 

ചെങ്ങന്നൂര്‍, തിരുവന്‍വണ്ടൂര്‍, പാണ്ടനാട്‌, 
എണ്ണക്കാട്‌, പുലിയൂര്‍, ചെറിയനാട്‌, ആലാ, 
മുളക്കുഴ, വെണ്മണി, മാന്നാര്‍, കുരട്ടിശ്ശേരി എന്നീ 
11 വില്ലേജുകളും ചെങ്ങന്നൂര്‍ മുനിസിപ്പാലിറ്റിയും 
തിരുവന്‍വണ്ടൂര്‍, പാണ്ടനാട്‌, ബുധനൂര്‍, പുലിയൂര്‍, 
ചെറിയനാട്‌, ആലാ, മുളക്കുഴ, വെണ്മണി, മാന്നാര്‍ 
എന്നീ ഒന്‍പത്‌ ഗ്രാമപഞ്ചായത്തുകളുമാണ്‌ 
ഇപ്പോള്‍ ചെങ്ങന്നൂര്‍ താലൂക്കിലുള്ളത്‌. 


ഓണാഘോഷ പരിപാടികള്‍ നടത്തി 


ചെങ്ങന്നൂര്‍ ഭദ്രാസന യുവജന പ്രസ്ഥാന 
ത്തിന്റെ ആഭിമുഖ്യത്തില്‍ സെപ്റ്റംബര്‍ 12 
ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക്‌ കാരയ്ക്കാട്‌ 
സീനായ്കുന്ന്‌ സെന്റ്‌ മേരീസ്‌ ദേവാലയത്തില്‍ 
വെച്ച്‌ കുട്ടികളുടെ കലാപരിപാടികളും തുടര്‍ന്ന്‌ 
ഓണസദ്യയും നടത്തി. വികാരി മത്തായി സഖ 
റിയ അച്ചനും ചെങ്ങന്നൂര്‍ ഡിസ്ട്രിക്റ്റ്‌ ഭാരവാ 
ഹികളും നേതൃത്വം നല്‍കി. 


സെപ്റ്റംബര്‍ 17 ഞായറാഴ്ച ഇടവങ്കാട്‌ 
ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തില്‍ പേരിശ്ശേരി 
ശാന്തി തീരത്ത്‌ ഓണാഘോഷ പരിപാടികളും 
ഓണസദ്യയും നടത്തി. വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. 
റ്റിജു ഏബ്രഹാം, സ്വരെകട്ടറി ജോബിന്‍ കെ. 


ജോര്‍ജ്ജ്‌, ജോ സെക്രട്ടറി ബിനി സോളമന്‍, 
ര്രഷറാര്‍ അ്രപം കുന്നില്‍, ചെങ്ങന്നൂര്‍ 
ഡിസ്ട്രിക്റ്റ്‌ ഓര്‍ഗനൈസര്‍ റ്റിബു ജോണ്‍, ഇട 
വങ്കാട്‌ ഡിസ്ട്രിക്റ്റ്‌ ഓര്‍ഗനൈസര്‍ റ്റിഞ്ചു ശാമു 
വേല്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. 





www.bethelpatrika.org 20 


ആരാധനാ വിജ്ഞാനീയം 
ഫാ. സഖറിയ പനയ്ക്കാമറ്റം 


11111 





“തല്‍സമയം നാം പൂണ്ടിടുവാന്‍ 
നമ്മുടെ സാമൃമവന്‍ പൂണ്ടു; 
നമ്മെ തന്‍ പിതൃസൃതരാക്കി 

പാവന റൂഹായോടു ചേര്‍പ്പാന്‍ 
മാനവ രൂപം സ്വയമേറ്റാന്‍” 

(സ്തീബ്വാ നമസ്കാരം - പ്രഭാതം) 


ധ്യാനത്തിന്റെ പിന്നാലെ രൂപപ്പെടുന്ന അനുഭവം ആണ്‌ 
സുബോധം. ധ്യാനത്തിലൂടെ, കടന്നു പോയ വഴികളിലൂടെയും, നേരിട്ട 
അനുഭവങ്ങളെ തഴുകിയും ഒരു ഓട്ടപദക്ഷിണം തന്നെ നടന്നതായി 
വരും. ഒന്നിനും കുറവില്ലാതെ സ്വന്തം പിതാവിന്റെ സാന്നിദ്ധ്യത്തിന്റെ 
മഹത്വം തികഞ്ഞു നിന്നതായ ഭവനത്തില്‍ നിന്നും വ്യത്യസ്ഥമായി 
കൂടുതല്‍ എന്തൊക്കെയോ ലഭിക്കുമെന്നു കരുതി ഭവനം വിട്ടു 
വിദൂരതയിലേക്ക്‌ പോയി എത്തിച്ചേരുന്നത്‌ ശുനൃയതയിലേക്കാണ്‌. 
സ്നേഹത്തിന്റെ പുന: പരിശോധന നടന്നപ്പോള്‍ അവനു സുബോധം 
വന്നു. “പിതാവെ അങ്ങേയ്ക്കും സ്വര്‍ഗ്ഗത്തിനുമെതിരായി ഞാന്‍ പാപം 
ചെയ്തു” എന്നാണ്‌ തിരികെ എത്തിച്ചേര്‍ന്ന മകന്റെ നിലവിളി. സ്വന്തം 
ജീവിത രേഖയിലേക്ക്‌ ശ്രദ്ധിച്ചു നോക്കേണ്ടതായ ഒരു ബാദ്ധ്യത എല്ലാ 
വര്‍ക്കുമുണ്ട്‌. (കിസ്തു തന്നോടൊപ്പം കഴിഞ്ഞ തന്റെ 
“സ്നേഹിതര്‍ക്ക്‌'” നല്‍കിയ പരിശീലനം അതായിരുന്നു. ആ 
പരിശീലന വലയത്തിന്റെ ഉള്ളില്‍ അവര്‍ സ്വയം അറിയാതെ തന്നെ 
അവരുടെ ജീവിതം വ്യക്തമായ മാനസാന്തരത്തില്‍ എത്തിച്ചേര്‍ന്നു. 
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മക്കള്‍ക്ക്‌ അതെ ആത്മീയ 
വലയത്തിനുള്ളില്‍ പരിശീലനം സിദ്ധിക്കേണ്ടവരാണ്‌. വ്യത്യസ്ഥമായ 


അതീവ ശ്രദ്ധ അനിവാര്യമത്രെ. 


സഭാ വിശ്വാസികളുടെ ലക്ഷ്യം 

സ്വാര്‍ത്ഥതയും, ദുരഭിമാന 
വും കാരണം ജീവിത ലക്ഷ്യത്തി 
ല്‍ നിന്നും വൃതിചലിച്ച്‌ സ്വന്തം 
മഹത്രത്തിനു മാത്രം പ്രാധാന്യത 
നല്‍കുവാന്‍ എല്ലാ തലത്തിലും 
വെമ്പല്‍ കൊള്ളുന്ന സ്ഥിതി 
വിശേഷം എവിടെയും സംജാത 
മായിരിക്കുന്നു. ആരാധന വേള 
കളിലും പൊതുവേദികളിലും 
അത്‌ മുന്നിട്ടു നില്‍ക്കുന്നു. 
“ഒന്നിലും ലജ്ജിച്ചു പോകാതെ 


പൂര്‍ണ്ണ ധൈര്യം പൂണ്ട്‌ ക്രിസ്തു 
എന്റെ ശരീരത്തിങ്കല്‍ ജീവനാല്‍ 
ആകട്ടെ മരണത്താല്‍ ആകട്ടെ 
എപ്പോഴും എന്നപോലെ ഇപ്പോ 
ഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന്‌ 
പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കു 


കയും ചെയ്യുന്നു. എനിക്ക്‌ 
ജീവിക്കുന്നത്‌ ക്രിസ്തുവും മരി 
ക്കുന്നത്‌ ലാഭവും ആകുന്നു” .ഈ 
കാലഘട്ടത്തിന്റെ പ്രവണതകളെ 


www.bethelpatrika.org 21 


bethelpatrike 


പാടി 
ബത 
പത്രിക 


SE 
അതിജീവിക്കുവാന്‍ (ഫിലിപ്പ്യ 1:20,21) എന്ന്‌ 
അറിയിച്ചിരിക്കുന്നത്‌ ലക്ഷ്യത്തിന്റെ നാരായ വേരാണ്‌. 
സ്വതന്ത്രനായി സുവിശേഷവേല നടത്തിയപ്പോഴും 
കാരാഗൃഹത്തില്‍ ബന്ധസസ്ഥനായിരുന്നപ്പോഴും 
അത്‌ അന്വര്‍ത്ഥമാക്കി. സുവിശേഷ സത്യങ്ങള്‍ 
ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിപ്പിച്ച 
കണ്ടിരുന്നത്‌ ആദിമ സഭാ ജീവിതത്തിന്റെ പ്രത്യേകത 
തന്നെയായിരുന്നു. 

തികച്ചും വൈരുദ്ധ്യങ്ങളുടെ നടപടികള്‍ സഭാ 
സാക്ഷ്യത്തിലേക്ക്‌ അനുദിനം നുഴഞ്ഞുകയറുന്നു. 
വിവിധ പരിപാടികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്‌ അത്‌ 
എങ്ങിനെ ആദായസൂര്രമാക്കാം എന്നുള്ളതാണ്‌. 
പെരുന്നാള്‍ക്കമ്മറ്റിയിലും, പള്ളിക്കമ്മറ്റിയിലും, 
പാച്ചോറ്‌ നേര്‍ച്ചയുടെ നേര്‍ച്ചക്കമ്മറ്റിയിലും, പന്തല്‍ 
ക്കമ്മറ്റിയിലും കയറിപ്പറ്റുവാന്‍ ആളുകള്‍ നിരവധി. 
ഫ്ളക്‌സ്‌ അടിക്കുമ്പോള്‍ അതില്‍ ഒരു മൂലയിലാ 
ണെങ്കിലും ഒരു ഫോട്ടോ ചേര്‍ക്കുവാന്‍ സാധിച്ചാല്‍ 
ആറുമാസം സംതൃപ്തിയുള്ള പ്രസന്നമുഖം! 
പെരുന്നാളുകളോട ചേര്‍ന്ന്‌ പനരാണികതയുള്ള പല 
ദേവാലയങ്ങളുടെയും മനോഹരമായ മുഖവാരങ്ങള്‍ 
തകര ഷീറ്റുകള്‍ കൊണ്ടും വിവിധ നിറങ്ങള്‍ ചേര്‍ന്ന 
പഴയ സാരികള്‍ കൊണ്ടും അലംകൃതമാക്കി 
വികൃതമായിത്തീരുകയും ചെയ്യുന്നു! ക്രിസ്തുവിന്റെ 
സാക്ഷ്യം എവിടെ? 
സാക്ഷ്യത്തിന്റെ മാതൃക 

ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക (Pattern of 
Christianity) ക്രിസ്തു തന്നെ. പരിശുദ്ധനായ പ 
ലോസ്‌ശ്ലീഹാ പ്രബോധിപ്പിക്കുന്നു. “ക്രിസ്തുവിന്റെ 
ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ”. 
(ഫിലിപ്പ്യര്‍ 2:5). സൃഷ്ടിയുടെ പരിമിതിയിലേക്ക്‌ 
ക്രിസ്തു ഇറങ്ങി വന്നത്‌ വിനയത്തിന്റെ മകുടോദാഹ 
രണമാണ്‌. സ്വയം ശിക്ഷയും മരണവും ഏറ്റെടുത്ത്‌ 
പറുദീസായുടെ ഉന്നതമായ അവസ്ഥ മനുഷ്യ 
വംശത്തിന്‌ യോഗ്യമാക്കിത്തീര്‍ത്തു. പ:പൌലോസ്‌ 
ശ്ലീഹായ്ക്ക്‌ സഹപ്രവര്‍ത്തകരോടുള്ള കരുതല്‍, 
കരുണ, ആര്‍ദ്രത, മനസ്സലിവ്‌ ഇവയെല്ലാം ആരെയും 
അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ക്രിസ്തീയ 
ജീവിതം സുഗന്ധപൂരിതമാക്കുന്നത്‌ കഷ്ടതകളെ 
പ്രത്യാശയോടെ നേരിടുമ്പോഴാണ്‌. കഷ്ടതകള്‍ 
നിറഞ്ഞ ഈ ലോകത്തില്‍ അത്‌ നിത്യജീവിതത്തിന്റെ 
മുന്നാസ്വാദനം ആയിത്തീരുകയാണ്‌. “വിശ്വാസത്തില്‍ 
നിലനില്‍ക്കണമെന്നും, നാം അനേകം 
കഷ്‌ ടങ്ങളില്‍ക്കൂടി ദൈവരാജ്യത്തില്‍ 
കടക്കേണ്ടതാണെന്നും' ആദിമ സഭ ഏകമനസ്സോടെ 
(അപ്പോ. 14:22) പ്രബോധിപ്പിച്ചു. 
ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ - രണ്ടാം 
വരവ്‌ 

ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ അടിസ്ഥാനം 
(ഫിലിപ്പ്യ 3:20) തന്റെ ഉയിര്‍ത്തെഴുന്നേല്‍പ്പു 
തന്നെയാണ്‌. പറവകള്‍ക്ക്‌ ആകാശം, മത്സ്യത്തിന്‌ 





ഉസപ്റുംബര്‍ 2017 
വെള്ളം, വ്ൃക്ഷലതാദികള്‍ക്ക്‌ മണ്ണ്‌ അടിസ്ഥാനങ്ങള്‍ 
ആണ്‌. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ 
അടിസ്ഥാനവും ക്രിസ്തുവിന്റെ പുനരുത്ഥാനം 
തന്നെ. ആരാധനയുടെ മകുടമായ വി.കുര്‍ബ്ബാന 
ശുശ്രൂഷയില്‍ പടിഞ്ഞാറോട്ട തിരുശരീര രക്തങ്ങള്‍ 
ഭക്തിയോടെ എഴുന്നെള്ളിക്കുന്നത്‌ രണ്ടാമത്തെ 
വരവിന്റെ പ്രതീകമായിട്ടാണ്‌. പെരുന്നാളുകളോട്‌ 
ചേര്‍ന്നുള്ള ഭക്തി നിറഞ്ഞ “റാസ്‌ വലിയ പെരുന്നാ 
ളാഘോഷത്തിന്റെ മുന്‍കുറിയും. പ്രത്യാശയുടെ 
പ്രകടനം ആണ്‌ ആത്മാവിലുള്ള ആരാധനകള്‍. 
ക്രിസ്തുവിലൂടെ ലഭ്യമായ സ്നേഹത്തിലും വിശ്വാ 
സത്തിലും ഉറച്ച്‌ ദൈവീക സംസര്‍ഗ്ഗം ആണ്‌ ആരാ 
ധനയിലൂടെ ആനുഭവേദ്യമാകുന്നത്‌. രക്ഷകനായ ക്രി 
സ്തുവിന്റെ രണ്ടാമത്തെ വരവില്‍ മരണ 
ത്തിനധീനമായ നമ്മുടെ ശരീരങ്ങള്‍ ക്രിസ്തുവിന്റെ 
ഉയര്‍ത്തെഴുന്നേറ്റ ശരീരത്തോടു ചേര്‍ന്ന്‌ അതിന്‌ 
അനുരൂപമായി രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തീയ 
ജീവിതത്തിന്റെ പ്രത്യാശയുടെ (Hope of Christian Life) 
പൊരുളും അതുതന്നെ. 
ക്രിസ്തീയ ദത്യം - സന്തോഷത്തോടെയുള്ള 
സ്തോത്രയാഗം 

“ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്‌. എല്ലാറ്റിലും 
്രാര്‍ത്ഥനയായും അപേക്ഷയാലും, നിങ്ങളുടെ 
ആവശ്യങ്ങള്‍ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട്‌ 
അറിയിക്കയത്രേ വേണ്ടത്‌”. (ഫിലിപ്പ്യ 4:6) ദൈവ 
ഹിതം എന്തെന്ന്‌ ശ്രദ്ധിച്ച്‌ അത്‌ മനുഷ്യന്റെ ഇഷ്ടം 
ആയിത്തീരുമ്പോള്‍ ഒരു വ്യക്തിയില്‍ ശുദ്ധീകരണം 
നടക്കുകയാണ്‌. “നിങ്ങള്‍ക്കെല്ലാവര്‍ക്കും സമാധാനം 
ഉണ്ടായിരിക്കട്ടെയെന്ന്‌ ആരാധനയില്‍ ആവര്‍ത്തിച്ച്‌ 
നാം കേള്‍ക്കുന്നത്‌ ഒരു ആശംസയും, പ്രാര്‍ത്ഥനയും 
ആണ്‌. സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നതിന്റെ 
അര്‍ത്ഥം ഉദ്ദേശിക്കുന്നത്‌ ശുദ്ധീകരണത്തിലായിരി 
ക്കട്ടെ എന്നതാണ്‌. 

ദൈവസന്നിധിയിലുള്ള സ്തോത്രാര്‍പ്പണം നന്ദി 
പ്രകടനം മാര്രമല്ല, വിധേയത്വവും വെളിപ്പെടു 
ത്തുകയാണ്‌. ദൈവത്തിന്‌ അര്‍പ്പിക്കുന്ന മഹത്വ 
ത്തിന്റെ പൂര്‍ണ്ണത എല്ലാ മാനുഷിക വ്യാപാരങ്ങളും 
പരസ്പര ബന്ധങ്ങളും സ്നേഹത്തില്‍ വര്‍ദ്ധിച്ചു 
വരുമ്പോഴാണ്‌ ലഭ്യമാകുന്നത്‌. പൌലോസ്‌ ശ്ലീഹാ 
യുടെ ലേഖനങ്ങളില്‍ സന്തോഷിക്കുവാനുള്ള 
ആഹ്വാനം വീണ്ടും വീണ്ടും ആവര്‍ത്തിക്കുന്നു. 
(ഫിലിപ്പ്യ 4:4). ക്രിസ്തീയ ജീവിതത്തില്‍ പരമപ്രധാ 
നമായുള്ളത്‌ ക്രിസ്തുവിനോടു കൂടിയുള്ള സന്തോഷ 
ജീവിതമാണെന്നും കഷ്ടതകളുടെ ഈ ലോകത്തില്‍ 
തന്നെ, അതിന്റെ മുന്‍ ആസ്വാദനം നടത്തുവാന്‍ 
കഴിയേണ്ടതാണെന്നും പ്രബോധിപ്പിക്കുന്നുണ്ട്‌. 

ആരാധനയും, സ്തോത്ര സമര്‍പ്പണനും, നന്ദി 
പ്രകടനവും, സ്നേഹവും, സന്തോഷവും, സമാധാ 
നവുമെല്ലാം ക്രിസ്തീയ ജീവിതമാകുന്ന - ശുശ്രൂഷാ 
മദ്ധ്യത്തിലെ മണിനാദങ്ങള്‍ അത്രെ. 


www.bethelpatrika.org 22 


ae 
വലിനഖരില്ലേടം 









വി.മത്താ:18:4, ആകയാല്‍ ഈ ശിശുവിനെ 
പ്പോലെ തന്നെ ഞാന്‍ താഴ്ത്തുന്നവന്‍ സ്വര്‍ഗ്ഗരാ 
ജ്യത്തില്‍ ഏറ്റം വലിയവനാകുന്നു.” അവന്റെ ചെരു 
പ്പുകളുടെ വാറു അഴിപ്പാന്‍ പോലും ഞാന്‍ യോഗ്യ 
നല്ലായെന്നു പറഞ്ഞു വി.യോഹന്നാന്‍ സ്നാപക 
നെക്കുറിച്ചു കര്‍ത്താവു സാക്ഷ്യം പറയുന്നു. 
“സ്ത്രീകളില്‍ നിന്നു ജനിച്ചവരില്‍ യോഹന്നാനേ 
ക്കാള്‍ വലിയവനില്ല.” മനോവിനയമുള്ളവന്‍ മാനം 
(പാപിക്കും. സദ്യ:28:23. മനോവിനയവും 
മനഃസ്താപവും ഉള്ളവരോടുകൂടെ ദൈവം വസി 
ക്കുന്നു. യെശ:57:15.” താഴ്ചയുള്ളവരുടെ മന 
സ്സിനും മനഃസ്താപമുള്ളവരുടെ ഹൃദയത്തിനും 
ചൈതന്യം വരുത്തുവാന്‍ മനഃസ്താപവും മനോ 
വിനയമുള്ളവരോടു കൂടെയും വസിക്കുന്നു. പര്‍വൃത 
പ്രസംഗത്തില്‍ കര്‍ത്താവു പറഞ്ഞു: സനമ്ൃതയു 
ള്ളവന്‍ ഭാഗ്യവാന്മാര്‍ അവര്‍ ഭൂമിയെ അവകാശ 
മാക്കും (വി.മത്താ:5:5) തങ്ങളെത്തന്നെ താഴ്ത്തി 
പ്രാര്‍ത്ഥിക്കണമെന്നു പറയുമ്പോള്‍ താഴ്മ ധരിക്കു 
ന്നതോടൊപ്പം പാപബോധവും സത്യഅനുതാപവും 
അനിവാര്യമാണെന്ന്‌ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കു 
ന്നു. സ്വര്‍ഗ്ഗത്തില്‍ നിന്നു ഞാന്‍ അവരുടെ പ്രാര്‍ത്ഥ 
നകേട്ട്‌ അവരുടെ പാപങ്ങളെ മോചിപ്പിക്കും എന്ന്‌ 
യഹോവ അരുളിചെയ്തത്‌ ശ്രദ്ധിക്കുമ്പോള്‍ ഈ 
സത്യം കുറെക്കൂടെ വ്യക്തമാക്കുന്നു. 

ദൈവത്തിന്റെ മുന്‍പില്‍ തങ്ങളെ തന്നെ 
താഴ്ത്തി ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവ 
ജനം പ്രാര്‍ത്ഥിക്കുമ്പോള്‍, സ്വര്‍ഗ്ഗത്തില്‍ നിന്നും 
പ്രാര്‍ത്ഥനകേള്‍ക്കുകയും ദേശത്തിനു സഖ്യം 
വരുത്തുകയും ചെയ്യണമെങ്കില്‍, യഹോവയുടെ 
മുഖം അന്വേഷിക്കുന്നവരായിരിക്കണമെന്നതാണ്‌ 
രണ്ടാമത്തെ കാര്യം. കണ്ണും അടച്ചു പ്രാര്‍ത്ഥിക്കു 
മ്പോള്‍ എന്തും തരുന്ന ഒരു ദൈവത്തെയാണ്‌ 
പലരും സ്വപ്നം കാണുന്നത്‌. എന്നാല്‍ ദൈവാനു 
കൂലമായ ഒരു മാറ്റം ജീവിതത്തില്‍ അനുപേക്ഷണീ 
യമാണെന്ന സത്യം പലരും മറന്നു കളയുന്നു. പല 
പ്പോഴും നമ്മുടെ പ്രാര്‍ത്ഥനകള്‍ക്ക്‌ അനുകൂലമായ 


ന്നു ലും 
[010 [77:00 


൪ ത്ത 


(2: 07:4) = നി. 


മറുപടി ലഭിക്കാതെ പോകുന്നതിന്‌ ഒരു കാരണം 
ഈ രൂപാന്തരം ജീവിതത്തില്‍ ഉണ്ടാകുന്നില്ലായെ 
ന്നതാണ്‌. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവ 
രുടെ പ്രാര്‍ത്ഥനയാണ്‌ സ്വര്‍ഗ്ഗത്തില്‍ നിന്നു 
കേള്‍ക്കുന്നത്‌. സങ്കീർത്തനക്കാരൻ ദാവീദു പറ 
യുന്നു. സങ്കീ:27:8, 9, എന്റെ മുഖം അന്വേഷിപ്പീന്‍ 
എന്നു നിങ്കല്‍ നിന്നും കല്പന വന്നു എന്ന്‌ എന്റെ 
ഹൃദയം പറയുന്നു. യഹോവേ ഞാന്‍ നിന്റെ മുഖം 
അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്കു മറയ്ക്ക 
രുതേ.” യഹോവയുടെ മുഖം അന്വേഷിക്കുന്നത്‌ 
എന്തിന്‌ എന്ന്‌ സങ്കീ:27:4 ല്‍ ദാവീദു പറയുന്നുണ്ട്‌. 
“ഞാന്‍ യഹോവയോടു ഒരു കാര്യം അപേക്ഷിച്ചു, 
അതുതന്നെ ഞാന്‍ അനുഗ്രഹിക്കുന്നു, യഹോവ 
യുടെ മനോവീരത്വം കാണ്മാനും അവന്റെ മന്ദിര 
ത്തില്‍ ധ്യാനിപ്പാനും എന്റെ ആയുഷ്ക്കാലം 
ഒക്കെയും ഞാന്‍ യഹോവയുടെ ആലയത്തില്‍ 
പാര്‍ക്കേണ്ടതിനും തന്നെ.” സങ്കീ:105:4ല്‍ നാം 
ഇങ്ങനെ വായിക്കുന്നു!” അവന്റെ മുഖത്തെ ഇടവി 
ടാതെ അന്വേഷിപ്പിൻ.” ദൈവത്തിന്റെ മുഖം അന്വേ 
ഷിപ്പീന്‍ എന്നു പറയുമ്പോള്‍ രണ്ടു കാര്യങ്ങള്‍ 
അതില്‍ അന്തര്‍ലീനമായികിടപ്പുണ്ട്‌. ദൈവത്തിന്റെ 
മുഖം മാത്രം അന്വേഷിക്കുന്നവരായി അവന്റെ ജനം 
മാറണം എന്നുള്ള ആഹ്വാനമാണ്‌. ഒന്നു. 
യിരസായേല്‍ ജനം ജീവനുള്ള ദൈവത്തെ ഉപേ 
ക്ഷിച്ച്‌ വിഗ്രഹങ്ങളുടെ പുറകെ പോയതിനെയാണ്‌ 
ഇതു സൂചിപ്പിക്കുന്നത്‌. ജീവിത പ്രതിസന്ധികളില്‍ 
ജീവനുള്ള ദൈവത്തെയെന്നാല്ലാതെ മറ്റൊന്നി 
നേയും ആശ്രയിക്കരുത്‌ എന്ന്‌ സാരം. 

തിരുമുഖം അന്വേഷിക്കുന്നവര്‍ ആരാ 
ണെന്ന്‌ ദാവീദ്‌ 24-0൦ സങ്കീര്‍ത്തനത്തില്‍ വെളിപ്പെ 
ടുത്തിയിരിക്കുന്നു. സങ്കീ:24:4-6. “വെടിപ്പുള്ള 
കൈയ്യും നിര്‍മ്മല ഹൃദയവുമുള്ളവന്‍, വ്യാജത്തിനു 
മനസ്സുവയ്ക്കാതെയും കള്ള സത്യം ചെയ്യാതെയും 
ഇരിക്കുന്നവന്‍ അവന്‍ യഹോവയോടു അനുഗ്ര 
ഹവും തന്റെ രക്ഷയുടെ ദൈവത്തോടു നീതിയും 
പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കു 


23 





www.bethelpatrika.org 


| റി ലി ്ച 
ബങക Fe. ത 
SO 
ന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരു 
മുഖം അന്വേഷിക്കുന്നവര്‍ ഇവര്‍ തന്നെ.” 
തിരുമുഖം അന്വേഷിക്കുന്നവരില്‍ ഉണ്ടാകേണ്ട 
സാരമായ മാറ്റത്തെക്കുറിച്ചു പറഞ്ഞിരിക്കുന്നതാണ്‌ 
മൂന്നാമത്തെ വസ്തുത. അവന്റെ മുഖം അന്വേഷി 
ക്കുക മാത്രമല്ല, ദുര്‍മാര്‍ഗ്ഗങ്ങളെ വിട്ടുതരികയും 
വേണമെന്ന്‌ അവിടെ നാം കാണുന്നു. സമൂലമായ 
ഒരു മാനസ്സാന്തരം ഇവിടെ ആവശ്യമായിവരുന്നു. 
അതാകട്ടെ ചിന്തയിലും സംസാരത്തിലും മാത്രം 
പോരാ; പ്രവൃത്തിയിലും, പ്രകടമാക്കണം. ആകൃ 
ത്യം വിട്ടുതിരിയാത്തവരുടെ പ്രാര്‍ത്ഥന സ്വര്‍ഗ്ഗത്തില്‍ 
കേള്‍ക്കുകയില്ലായെന്ന്‌ യെശ്ശയ്യാ പ്രവാചകനില്‍ 
കൂടെ യോഹോവ അരുളിച്ചെയ്തിരിക്കുന്നു. 
യെശഃ115, “നിങ്ങള്‍ കൈ മലര്‍ത്തുമ്പോള്‍ ഞാന്‍ 
എന്റെ കണ്ണുകളെ മറച്ചു കളയും. നിങ്ങള്‍ എത്ര 
തന്നെ പ്രാര്‍ത്ഥന കഴിച്ചാലും ഞാന്‍ കേള്‍ക്കുക 
യില്ല; നിങ്ങളുടെ കൈ രക്തം കൊണ്ടു നിറഞ്ഞിരി 
ക്കുന്നു.” നിന്നെവ..... കല്പിച്ചിരുന്ന നാശം മാറിയ 
തിനു കാരണം അവര്‍ ഉപവസിച്ചുവെന്നതു മാത്രമ 
ല്ല, അതോടൊപ്പം ദുര്‍മ്മാര്‍ഗ്ഗങ്ങളെ വിട്ടുതരിയുകയും 
ചെയ്തുവെന്ന്‌ യോനായുടെ പുസ്തകത്തില്‍ നാം 
വായിക്കുന്നു. യോനാ:3:10 “അവന്‍ ദുര്‍മാര്‍ഗ്ഗങ്ങളെ 
വിട്ടു തിരിഞ്ഞുവെന്ന്‌ അവരുടെ പ്രവൃത്തികളില്‍ 
കണ്ടപ്പോള്‍ താന്‍ അവര്‍ക്കുവരുത്തും എന്ന്‌ അരു 
ളിചെയ്തിരുന്ന അതത്‌;...... ക്കുറിച്ചും ദൈവം അനു 
തപിച്ചു; അതു വരുത്തിയതുമില്ല. 
ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന 
ദൈവജനം തങ്ങളെതന്നെ താഴ്ത്തി പ്രാര്‍ത്ഥിച്ചു 
ദൈവത്തിന്റെ മുഖം മാത്രം അന്വേഷിച്ചു തങ്ങളുടെ 
ദുര്‍മ്മാര്‍ഗ്ഗങ്ങളെ വിട്ടു തിരിയുമ്പോള്‍, അവരുടെ 
പ്രാര്‍ത്ഥന സ്വര്‍ഗ്ഗത്തില്‍ നിന്നു കേട്ടു മറുപടിലഭി 
ക്കുന്നു. അവരുടെ പാപങ്ങള്‍ ക്ഷമിക്കുന്നു. അവ 
രുടെ ദേശത്തിനു സൌഖ്യം വരുത്തുന്നു. ദൈവ 
ജനം എപ്പോഴും ദേശത്തിനു ഒരു അനുഗ്രഹമായി 
രിക്കണം. അബ്രഹാമിനെ യഹോവ വിളിച്ചു 
വേര്‍തിരിച്ചു അനുഗ്രഹിക്കു മ്പോള്‍ പറയുന്ന: 
ഉല്പ:12:2ു3' നീ ഒരു അനുഗ്രഹമായിരിക്കും...... 
നിന്നില്‍ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്ര 
ഹിക്കപ്പെടും.” ദൈവത്തിന്റെ ആലയത്തില്‍ ചെന്ന്‌ 
അവന്റെ മുഖത്തുനോക്കി ആരാധിക്കുന്ന സത്യാ 
രാധകര്‍ക്കുലഭിക്കുന്ന ഭാഗ്യാതീരേകം മറ്റെങ്ങു 
നിന്നും ലഭിക്കുകയില്ല. അതാകട്ടെ ദേശത്തിനു മുഴു 
വന്‍ സനഖ്യം വരുത്തുന്നതായി പരിണമിക്കുന്നുവെ 
ന്നതാണ്‌ ദേവാലയ ആരാധനയുടെ മഹത്വം. 
2:ദിന:7:15, 16. “ഈ സ്ഥലത്തു കഴിക്കുന്ന പ്രാര്‍ത്ഥ 
നയ്ക്ക്‌ എന്റെ കണ്ണു തുറന്നിരിക്കുകയും എന്റെ 
ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം 
ഈ ആലയത്തില്‍ ഇരിക്കേണ്ടതിന്‌ ഞാന്‍ ഇപ്പോള്‍ 
അതിനെ തെരഞ്ഞെടുത്ത്‌ വിശുദ്ധീകരിച്ചിരിക്കുന്നു. 
എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലാ 
യ്പ്പോഴും അവിടെ ഇരിക്കും.” ദൈവം സര്‍വ്വ വ്യാപി 


സെപ്റ്റംബര്‍ 2017 
യായതിനാല്‍ എവിടെ ഇരുന്നു എങ്ങനെ പ്രാര്‍ത്ഥി 
ച്ചാലും ദൈവം കേള്‍ക്കും എന്നു കരുതുകയും 
വിശ്വസിക്കുകയും ചെയ്യുന്നവര്‍ ഈ വാക്യങ്ങള്‍ 
ശ്രദ്ധാപൂര്‍വ്വം പഠിക്കട്ടെ. ദൈവാലയത്തിലെ അഭ 
മമായ ആരാധനയുടെ മഹത്വം അപ്പോള്‍ വെളിപ്പെ 
ടും. ദൈവത്തിന്റെ ദൃഷ്ടിയും ഹൃദയവും ഇരിക്കുന്ന 
ദേവാലയം ഉപേക്ഷിച്ചു പോകാന്‍ ഇടയാക്കുകയി 
ല്ല. അങ്ങനെ ദൈവജനമായി തീരുവാന്‍ സംഗതി 
യാകട്ടെ. 


പരിശുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 

പരിശുദ്ധാത്മാവേ എനിക്ക്‌ എല്ലാം വെളിപ്പെ 
ടുത്തുകയും എനിക്ക്‌ വഴികാണിച്ച്‌ തരികയും 
എന്നോട്‌ മറ്റുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കു 
വാനും മറക്കുവാനും കഴിവു തരുന്ന ദൈവീക 
ദാനം തരികയും ചെയ്യുന്നവനും എന്റെ ജീവി 
തത്തില്‍ എല്ലാം ദൈവീക ചിന്തകളിലും ഉള്ള 
വനുമായ അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു. 
എത്ര വലിയ ഭാതീക ആഗ്രഹങ്ങള്‍ എന്നിലു 
ണ്ടായാലും ഒരു നിമിഷംപോലും അങ്ങയില്‍ 
നിന്ന്‌ അകലുവാനോ വേര്‍പെടുവാനോ ഞാന്‍ 
ആഗ്രഹിക്കുന്നില്ല എന്നു ഞാന്‍ തീര്‍ത്തു പറ 
യുന്നു. നിത്യമഹത്വത്തില്‍ അങ്ങയോടുകുടെയാ 
യിരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവ 
ത്തിന്‌ വിധേയപ്പെട്ടുകൊണ്ട്‌ ഞാന്‍ അങ്ങയോട്‌ 
ചേര്‍ന്നിരിക്കുന്നു. 


വിശദീകരണ യോഗം നടത്തി 


ററി] 
പി 4 


സഭാ കേസുകളെ സംബന്ധിച്ചുള്ള അന്തിമ 
വിധിയെ സംബന്ധിച്ച്‌ മാന്തളിര്‍ സെന്റ്‌ തോമസ്‌ 
ഓര്‍ത്ത ഡോക്സ്‌ ദേവാലയത്തിന്റെ കുളനട 
സെന്റ്‌ ജോര്‍ജ്ജ്‌ ചാപ്പലില്‍ വെച്ച്‌ വിശദീകരണ 
യോഗം നടത്തി. യോഗത്തില്‍ അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ അദ്ധ്യക്ഷത വഹിച്ചു. 
അഭിവന്ദ്യ യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റമോസ്‌ 
മ്മരെതാ പ്പോ ലീത്താ ഉദ്ഘാടനം ചെയ്തു. 
വൈദീക ട്രസ്റ്റി ഫാ. ഡോ. എം. ഒ. ജോണ്‍, ഡോ. 
എന്‍. കുര്യന്‍തോമസ്‌, അസ്സോസിയേറ്റ്‌ സ്രെക 
ട്ടറി അഡ്വ. ബിജു ഉമ്മന്‍, ഫാ. കൊക്കാപ്പറമ്പില്‍, 
ഫാ. മാത്യു വര്‍ഗീസ്‌ എന്നിവര്‍ പ്രസംഗിച്ചു. 





www.bethelpatrika.org 24 





സെപ്റ്റംബര്‍ 24 
സ്ത്റീബാ പെരുന്നാളിന്‌ ശേഷം 2-ാം ഞായര്‍ 
വേദഭാഗം വി.മത്തായി 16:5-12 


തെറ്റായ ഉപദേശത്തെ സൂക്ഷിച്ച്‌ കൊള്‍വാന 
ത്രെ ഇന്നത്തെ വേദഭാഗത്തിന്റെ പ്രധാന സന്ദേശം. 
ഇസ്ലാമിക തീവ്രവാദം യുവാക്കള്‍ക്ക്‌ “വിശുദ്ധ യുദ്ധ 
ത്തില്‍ ” ആഹ്വാനം ചെയ്യുന്നുണ്ട്‌. ഇത്‌ തെറ്റായ 
ഉപദേശങ്ങളുടെ ആഹ്വാനം ആണ്‌. ഇസ്ലാമിന്റെ 
ദൈവത്തെ സ്വീകരിക്കാത്തവരെല്ലാം അല്ലാഹുവി 
ന്റെ ശ്രതുക്കളായാണ്‌ പരിഗണിക്കുന്നത്‌. അല്ലാഹു 
മാത്രമെ ദൈവമായുള്ളു. അതില്‍ വിശ്വസിക്കാത്ത 
വരെ നശിപ്പിക്കാനുള്ള ചാവേറുകളാകണം (............ ) 
എന്നത്‌ ഇക്കൂട്ടരുടെ ഉപദേശമത്രെ. ചാവേറുകളാ 
കുന്ന ആളുകള്‍ക്ക്‌ ലഭിക്കുന്ന പ്രതിഫലങ്ങള്‍ ഇവര്‍ 
പഠിപ്പിക്കുന്നുണ്ട്‌. 
1. എല്ലാ പാപങ്ങളില്‍ നിന്നുള്ള മോചനം 
2. പറുദീസായില്‍ അവന്റെ സ്ഥാനം സംവരണം 
ചെയ്തിരിക്കുന്നു. 
3. വിശുദ്ധ മുത്തുകള്‍ കൊണ്ടുള്ള കിരീടം 
4. പറുദീസായില്‍ 72 കന്യകമാരെ ഭാര്യമാരായി 
കിട്ടും 
5. കബറിടത്തിലെ സഹനത്തില്‍ നിന്നുള്ള 
മോചനം 
6. വിധിദിനത്തിന്റെ ഘോരതയില്‍ നിന്നുള്ള മോ 
ചനം 
7. സ്വന്തം കുടുംബത്തില്‍ നിന്ന്‌ 70 അംഗങ്ങളെ 
പറുദീസായ്ക്ക്‌ കൂട്ടിക്കൊണ്ട്‌ പോകാനുള്ള അനു 
വാദം. 

മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പ്രബോധനം നല്‍കു 
ന്ന കള്ളപ്രവാചകന്മാരെയാണ്‌, ഇത്‌ പോലെയുള്ള 
ഇസ്ലാമിക ക്ലാസ്സുകളില്‍ ദര്‍ശിക്കാന്‍ കഴിയുക. 

(1) പരീശരുടെ സാദൂക്യരുടെയും പ്രബോധന 
ങ്ങള്‍ സമൂഹത്തെ മുഴുവന്‍ സ്വാധീനിച്ച്‌ അതിനെ 
തിന്മകൊണ്ട്‌ നിറയ്ക്കുന്നു. “പുളിമാവ്‌ പിണ്ഡം 
മുഴുവന്‍ പുളിപ്പിക്കുന്നു.” എന്ന്‌ പറയുമ്പോള്‍ ഇതാ 
ണ്‌ അര്‍ത്ഥമാക്കുന്നത്‌. 

സഭയിലെ പൌരോഹിത്യ ശുശ്രൂഷകര്‍ ശ്രദ്ധിക്കേ 
ണ്ടതായ സന്ദേശം ആണ്‌ ഇത്‌. ദൈവകല്പനയ്ക്ക്‌ 
വിരോധമായി തെറ്റായ ഉപദേശം നല്‍കി അത്‌ സഭ 


യുടേയും മറ്റും പാരമ്പര്യമാണ്‌ എന്ന്‌ പഠിപ്പിക്കുന്ന 
പനരോഹിത്യസ്ഥാനികള്‍ ഇന്ന്‌ സഭയില്‍ ഇല്ലാതി 
ല്ല. ഇക്കൂട്ടര്‍ ദൈവസന്നിധിയില്‍ അനുതാപത്തോ 
ടെ തിരിച്ച്‌ വരേണ്ടിയിരിക്കുന്നു. 

(2) ക്രൈസ്തവ ജീവിതം അല്പവിശ്വാസത്തി 
ന്റേതല്ല. 

ശിഷ്യസമൂഹം കര്‍ത്താവിന്റെ വചനത്തിഒ 
ആഴമായ പൊരുള്‍ തിരിച്ചറിഞ്ഞില്ല. “പുളിച്ച മാവ 
സൂക്ഷിച്ചുകൊള്ളുവിന്‍” എന്ന ഉപദേശം തെറ്റായ 
വ്യാഖ്യാനങ്ങളോട്‌ അകലം പാലിക്കാനാണ്‌ നിർദ്ദേ 
ശിക്കുന്നത്‌ തിന്മകളില്‍ നിന്ന്‌ അകലം പാലിക്കാ 
ത്തവനാണ്‌ - ക്രിസ്ത്യാനി. 

കര്‍ത്താവിന്റെ അത്ഭുതം - ശേഷിപ്പുകള്‍ 
നമ്മുക്ക്‌ നല്‍കുന്നുണ്ട്‌. അനേകര്‍ സംതൃപ്തരായി 
പോയിടും, ശിഷ്യന്മാര്‍ മാര്തം അല്പ വിശ്വാസത്തി 
ലേക്ക്‌ വഴുതി മാറിയത്‌ - ദുഃഖത്തിന്‌ ഇടം നല്‍കു 
ന്നതാണ്‌. മനുഷ്യനെ നശിപ്പിക്കുന്ന ഉപദേശത്തെ 
ക്കാള്‍ ജീവനെ കൊടുക്കുന്ന പഠിപ്പിക്കലുകൾ 
നമ്മുക്ക്‌ ഉണ്ടാകണം. 

കുറിപ്പ്‌: “മതത്തിന്റെ ഭതികത മനസ്സിലാ 
ക്കാതെ മതവിശ്വാസിയായിരിക്കുന്നതാണ്‌ അപ 


കടം” (സക്കറിയ, കലാകൌമുദി 2002) 


ഒക്ടോബര്‍ 1 
സ്ത്റീബാപെരുന്നാളിന്‌ ശേഷം 3-ാം ഞായര്‍ 
വേദഭാഗം : വി. ലൂക്കോസ്‌ 16:1-13 


വി.ലൂക്കോസിന്റെ സുവിശേഷം “ദരിദ്രരുടെ 
സദ്യാര്‍ത്ത ” എന്ന വിശേഷിപ്പിക്കുന്നുണ്ട്‌. ധനിക 
ന്മാരെ ദരിദ്രര്‍ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു 
എന്ന സന്ദേശം വിളിച്ചോതുന്ന സന്ദേശങ്ങള്‍ വി. 
ലൂക്കോസിന്റെ സുവിശേഷങ്ങളിലുണ്ട്‌. സമ്പ 
ന്നര്‍ക്കായി ദൈവരാജ്യം കണ്ടെത്താന്‍ കഴിയും. 
അവര്‍ സമ്പത്ത്‌ ദരിദ്രര്‍ക്കായി ദാനം ചെയ്യുകയാ 
ണെങ്കില്‍ - എന്നാണ്‌ വി.ലൂക്കോസിന്റെ പക്ഷം. 

“ബങ്കര്‍ - 13 ” എന്ന നോവല്‍ എഴുതിയ ബഹല്‍ 
എന്ന പ്രത്രപവര്‍ത്തകന്‍ 1997-ല്‍ ക്രക്കറ്റ്‌ 
ലോകത്തെ വാതുവെപ്പിനെപ്പറ്റി ലോകത്തെ അറി 
യിച്ചത്‌ നമ്മള്‍ ഓര്‍ക്കേണ്ടതാണ്‌. അതിന്‌ മുമ്പേ 
“തെഹല്‍ക്കാ” അഴിമതി പുറത്ത്‌ വന്നു “സ്വദേശി 
പാര്‍ട്ടി” എന്ന പേരില്‍ ജനഹൃദയങ്ങളില്‍ സ്ഥാനം 
പിടിച്ചവര്‍ പിന്നീട്‌ ബി.ജെ.പി. പ്രസിഡന്റ്‌ കൈക്കൂ 


www.bethelpatrika.org 25 


bethelpatrike 


പാടി 
ബത 
പത്രിക 


Se 


ലി ചോദിക്കുന്നതും, വാങ്ങുന്നതും വീഡിയോയില്‍ 
പകര്‍ത്തി, ബഹല്‍ ടെലിവിഷനിലൂടെ ലോകത്തെ 
അറിയിച്ചു. അതിന്‌ പിന്നീടായി പ്രതിരോധ മന്ത്രി 
ജോര്‍ജ്ജ്‌ ഫെര്‍ണാണ്ടസ്‌ രാജി വെയ്ക്കേണ്ടി 
വന്നു. ഇക്കൂട്ടര്‍ പണം കൈകാര്യം ചെയ്തതില്‍ 
അവിശ്വസ്തത കാണിച്ചു. 

ഇതിന്‌ സദൃശ്യമായ വിവരണമാണ്‌ ഇന്നത്തെ 
വേദഭാഗം നല്‍കുന്നത്‌. ഒരു ധനവാനും അയാ 
ളുടെ കാര്യസ്ഥനും ആണ്‌ കഥയിലെ കഥാപാത്ര 
ങ്ങള്‍ ധനവാന്റെ അസാന്നിധ്യത്തില്‍ കാര്യസ്ഥന്‍ 
സ്വത്ത്‌ ദുര്‍വ്യയം ചെയ്തുവെന്ന്‌ പരാതികിട്ടി. കിള 
യ്ക്കുവാന്‍ ശേഷിയില്ല; ഇരപ്പാന്‍ ലജ്ജയുള്ളവ 
നായ കാര്യസ്ഥന്‍, തനിക്ക്‌ സംഭവിക്കാന്‍ പോകുന്ന 
ദുരന്തത്തെ മുന്നില്‍ കണ്ട്‌ കശലത്തോടെ (പവര്‍ 
ത്തിക്കുന്നു. അയാള്‍ തന്റെ യജമാനന്റെ കടക്കാ 
രായാ എല്ലാവരോടും കടച്ചീട്ട്‌ വാങ്ങി അത്‌ ഇടച്ചു 
കൊടുക്കുന്നു. 

കാര്യസ്ഥന്റെ ഈ പ്രവര്‍ത്തിയെപ്പറ്റി വ്യത്യസ്ത 
വീക്ഷണങ്ങള്‍ വ്യാഖ്യാനങ്ങള്‍ നിലവിലുണ്ട്‌. 
(1) കാര്യസ്ഥന്‍ കടക്കാരുടെ കടം ഇളച്ചുകൊ 
ടുത്തതുകൊണ്ട്‌ യജമാനനെ ചതിച്ചു. 
(2) പലിശയാണ്‌ ഇളച്ച്‌ കൊടുത്തത്‌ എന്ന്‌ ഒരു 
പക്ഷം 
(3) കാര്യസ്ഥന്‍ ന്യായമായി ലഭിക്കേണ്ട കമ്മീ 
ഷനാണ്‌ എന്നാണ്‌. 

യേശുതമ്പുരാന്‍ ഈ കാര്യസ്ഥനെ “” നീതിര 
ഹിതനായ കാര്യസ്ഥന്‍” എന്നാണ്‌ വിശേഷിപ്പിക്കു 
ന്നത്‌. ആയതിനാല്‍ യജമാനനെ ചതിച്ച കാര്യസ്ഥ 
നാണ്‌ എന്നാണ്‌ കൂടുതല്‍ ചേരുന്നത്‌. എന്നാല്‍ 
ഈ കാര്യസ്ഥന്റെ “കയശലത്തെ” - യേശുതമ്പു 
രാൻ ശ്രദ്ധിക്കുന്നു. അവിശ്വസ്തനും നീതിരഹിത 
നുമായ കാര്യസ്ഥനാണ്‌ അദ്ദേഹം എങ്കിലും അയാ 
ളുടെ ബുദ്ധിശക്തിയെയും വിവേകത്തേയും 
ശ്രദ്ധിച്ചേ മതിയാകൂ. 

ക്രൈസ്തവ ജീവിതത്തില്‍ വിവേകം കാണിക്കേ 
ണ്ടത്‌ വളരെ അത്യാവശ്യമാണ്‌. ദൈവ ഭരണത്തിന്‌ 
മുമ്പില്‍ നാം അവിശ്വസ്തരായിരുന്നിരിക്കാം. അധാ 
ര്‍മ്മികമായ സമ്പാദ്യം നമ്മുക്കുണ്ടായിരിക്കാം. ആ 
സമ്പത്തുകൊണ്ട്‌ സ്നേഹിതന്മാരെ നേടണം. അവി 
ശ്സ്തനായ കാര്യസ്ഥന്‍ കടം ഇളച്ച്‌ കൊടുത്ത്‌ 
സ്നേഹിതരെ നേടിയതുപോലെ, അധാര്‍മ്മക സമ്പ 
ത്തുകള്‍കൊണ്ട്‌ സ്നേഹിതന്മാരെ നേടാനായി 
നമ്മള്‍ക്ക്‌ കഴിയണം. 

ധനികനായ സക്കായി/വി.ലൂക്കോസ്‌ 1901-10), 
ഇതുപോലെ സ്നേഹിതനെ ഉണ്ടാക്കിയ യേശുഭ 
ക്തനാണ്‌. 
കുറിപ്പ്‌: “ഏപ്പോഴും മലമുകളിലേക്ക്‌ കയറിക്കൊ 
ണ്ടിരിക്കാനുള്ള ഒരു ദാഹത്താല്‍ ഞാന്‍ തപ്ത 
നായിരിക്കുന്നു. അതേ, മുകളിലേക്ക്‌ കയറുക 
- അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുമ്പോഴാ 
ണെന്റെ വിശ്രമവും! 

- ഹരീന്ദ്രനാഥ്‌ ചതോപദ്ധ്യായ 





[3 


സെപ്റ്റംബര്‍ 2017 
ഒക്ടോബര്‍ 8 
സ്ത്റീബാ പെരുന്നാളിന്‌ ശേഷം 3-ാം ഞായര്‍ 
വേദഭാഗം: വി.ലുക്കോസ്‌ 12:13-21 


ധനികനായ ഒരു മനുഷ്യന്‍ സംഭവിക്കുന്ന 
പരാജയത്തിന്റെ ഭാവം കര്‍ത്താവ്‌ വിവരിക്കുകയാ 
ണിവിടെ. ഈ ധനികനായ മനുഷ്യന്റെ ഭൂമി 
നന്നായി വിളഞ്ഞു. അപ്പോള്‍ അവന്‍ : ഞാന്‍ 
എന്തു ചെയ്യേണ്ടു? ഇത്‌ ഒരു വല്ലാത്ത ചോദ്യമാ 
ണ്‌. കാരണം ദൈവം സമൃദ്ധിയായി നല്‍കിയ 
പ്പോള്‍ എന്താണ്‌ ചെയ്യേണ്ടത്‌ എന്നറിയുന്നില്ല വക 
തിരിവും വിവേകവും നഷ്ടപ്പെട്ട മനുഷ്യനാണ്‌ 
ഇദ്ദേഹം! 

ഒരിക്കല്‍ ഒരു കഥ വായിച്ചതോര്‍ക്കുന്നു. ഒരു 
കോടീശ്വരനായ ഒരു വ്യക്തി ഭതിക സ്വത്തുകള്‍ 
ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ സന്തോഷം മാത്രം 
അയാള്‍ക്കറിയില്ല. സന്തോഷം കിട്ടാന്‍ പലവഴി 
കളും അന്വേഷിച്ചു. പല മഹാന്മാരെയും വിശുദ്ധ 
രേയും ഒക്കെ ചെന്ന്‌ കണ്ടു ആരോ ഒരാള്‍ പറഞ്ഞു 
കൊടുത്തു - “നസ്റുദ്ദീന്‍ മുള്ളയെ ചെന്ന്‌ കാണാ 
നായിട്ട്‌.” 

ഒരു സഞ്ചി നിറയെ ആഭരണങ്ങളും പണവു 
മായി അയാള്‍ മുള്ളയുടെ അടുക്കലെത്തി. ഒരു 
വ്യക്ഷത്തണലില്‍ വിശ്രമിക്കുകയായിരുന്ന മുള്ള 
യോട്‌ ധനാഡ്യനായ ഈ മനുഷ്യന്‍ പറഞ്ഞു “പ്രഭോ 
എനിക്ക്‌ എല്ലാ സമ്പദ്‌ സനകര്യങ്ങളുമുണ്ട്‌; എന്നാല്‍ 
എനിക്ക്‌ സന്തോഷമോ സമാധാനമോ ജീവിതത്തി 
ലില്ല എനിക്ക്‌ സമാധാനം തരണം”. 

മുള്ള ആ മനുഷ്യനെ സൂക്ഷിച്ച്‌ നോക്കി, ധനാ 
ഡ്യനായ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ്‌ കര 
സ്ഥമാക്കി മുള്ള ഓടി. ധനാഡ്യനായ മനുഷ്യനും 
പുറകെ ഓടി. പട്ടണങ്ങളിലെ ഈടുവഴികളും എല്ലാം 
ഓടിയെങ്കിലും മുള്ളയെ പിടിക്കാനായി സാധിച്ചില്ല. 
ധാരാളം ആളുകളും ദനാഡ്യനായ മനുഷ്യന്റെ അടു 
ത്തുകൂടിയിട്ടുണ്ട്‌. പാതയോരത്ത്‌ തളര്‍ന്നും തകര്‍ന്ന 
മനസ്സുമായി ഈ മനുഷ്യന്‍ ഇരിക്കയാണ്‌. അപ്പോ 
ഴേക്കും മുള്ള അവിടെയെത്തി. അയാള്‍ക്ക്‌ ബാഗ്‌ 
തിരികെ നല്‍കി അയാള്‍ പറഞ്ഞു, “സമാധാനമാ 
യി, സന്തോഷംഷം. മുള്ള പറഞ്ഞു, “ആ ബാഗ്‌ നിങ്ങ 
ളുടെ കയ്യിലിരുന്നപ്പോള്‍ നിങ്ങള്‍ക്ക്‌ അസമാധാനം, 
നഷ്ടപ്പെട്ട, തിരിച്ച്‌ കിട്ടിയപ്പോള്‍ സന്തോഷം.” നഷ്ട 
പ്പെടലും, തിരിച്ചുകിട്ടലും വേണം സന്തോഷം ലഭി 
ക്കണമെങ്കില്‍ . അസമാധാനത്തിന്റെ ഭാഗമാണ്‌ സമാ 
ധാനം. സമാധാനത്തിന്റെ ഭാഗം അസമാധാനവും. 
അസ്വസ്തത സ്വസ്ത്തയുടെ ഭാഗം. നഷ്ടപ്പെടല്‍ 
ആനന്ദത്തിന്റെ ഭാഗം. ശാന്തി അശാന്തിയുടെ ഭാഗം, 
ആശാന്തി ശാന്തിയുടെ ഭാഗവും ആണ്‌. ഇവിടെ 
ധനവാനായ മനുഷ്യന്‍ വിഡ്ഡിയാണ്‌. യഥാര്‍ത്ഥ 
ധനം അയാള്‍ കരസ്ഥമാക്കിയില്ല എന്നതാണ്‌ ധന 
വാന്റെ ഭോഷത്വം. 

ദൈവം മരണത്തെപ്പറ്റി സുചിപ്പിക്കുന്നതു 


www.bethelpatrika.org 26 


bethelpatrike 


പാടി 
ബത 
പത്രിക 


> 
വരെ അയാള്‍ തന്റെ സമ്പത്തിനെപ്പറ്റി മാത്രം ചിന്തി 
ക്കുന്നു. അയാളുടെ ജീവിതത്തിന്റെ ഏകലക്ഷ്യം 
കൃഷി സ്ഥലവും വിളവും, കളപ്പുരകളും മാത്രമാണ്‌. 

സമ്പത്തുള്ള വന്റെ ചിന്ത മറ്റാരും തനിക്ക്‌ 
സഹായത്തിന്‌ വേണ്ട എന്നതാണ്‌. കുടുംബാഗ 
ങ്ങളുടെ സ്നേഹത്തിന്റെ രഷ്മളതയോ സുഹൃ 
ദ്ബന്ധങ്ങളുടെ കരുതല്‍ സ്നേഹമോ ധനവാനായ 
മനുഷ്യന്‍ ആഗ്രഹിക്കുന്നില്ല. ഓദാര്യത്തിന്റെ വിപ 
രീതമാണല്ലോ അത്യാഗ്രഹം. അത്യാഗ്രഹത്തിന്റെ 
നീരാളിപ്പിടുത്തം ഈ മനുഷ്യനെ വേണ്ടുവോളം 
ഗ്രസിച്ചിട്ടുണ്ട്‌. തന്നെക്കാള്‍ ഹതഭാഘ്യരായവരുടെ 
ഭാഗധേയമൊന്നും അയാളുടെ മനസ്സില്‍ കടന്നു വരു 
ന്നില്ല. സാമൂഹ്യ ഉത്തരവാദിത്വങ്ങള്‍ മറക്കുന്ന 
ധനാഡ്യന്‍ ഭോഷനാണ്‌. 

“തിന്നു കുടിച്ച്‌ ആനന്ദിക്കുക” എന്ന തത്വ 
ചിന്തയുടെ അല്പത്വം സ്വന്തം ജീവിതത്തിന്റെ ആന 
ന്ദത്തില്‍ മാത്രം കണ്ണുനട്ടിരിക്കുന്നവന്‍. എപ്പിക്യൂ 
രിയന്‍ തത്വ ചിന്തയുടെ അടിസ്ഥാനത്തില്‍ ജീവി 
ക്കുന്നവനാണ്‌. 

നഷ്ടപ്പെടാന്‍ ആഗ്രഹിക്കാത്തവന്‍ കിട്ടാനും 
അര്‍ഹതയില്ല. ദൈവസന്നിധിയില്‍ സമ്പന്നനാകാന്‍ 
പണം മാത്രം പോരാ. മനുഷ്യരെപ്പറ്റി ചിന്ത വേണം. 
കാരണം, ദൈവത്തിന്റെ ഒരേയൊരു ചിന്ത മനുഷ്യ 
നാണ്‌. 
കുറിപ്പ്‌: “കേരളം നല്ലൊരു സ്ഥലമാണ്‌. പക്ഷെ, 
അവിടെ മലയാളികള്‍ എന്നൊരു കൂട്ടരുണ്ട്‌.” 

- സച്ചിദാന്ദന്‍ 


ഒക്ടോബര്‍ 15 
സ്ത്റീബാ പെരുന്നാളിനേ ശേളം 5-ാം ഞായര്‍ 
വേദഭാഗം: വി. മത്തായി 23:1-12 

ഇന്ത്യന്‍ ഗ്രധാമന്ത്രി ആയിരുന്ന അടല്‍ 
ബിഹാരി ബാജ്‌പേയ്‌ ഒരിയ്ക്കല്‍ അമര്‍ഷത്തോടെ 
ഒരു വാക്ക്‌ ഉപയോഗിച്ചു. “പാഗല്‍ ഹെയ്‌ന്‍! 
എന്തൊരു ഭ്രാന്താണിത്‌! എന്തൊരു സ്വഭാവമാണി 
ത്‌.! ക്രിസ്ത്യാനികള്‍ക്കെതിരെയുള്ള ആക്രമങ്ങ 
ളുടെ ഭാഗമായി രാജ്യത്ത്‌ പല സ്ഥലങ്ങളിലായി 
അക്രമവും അരാജകത്വവും കണ്ടപ്പോള്‍ അദ്ദേഹം 
പറഞ്ഞതാണ്‌ ഈ വാക്ക്‌. ഇന്ത്യുടെ അന്നത്തെ 
അറ്റോര്‍ണി ജനറല്‍ ആയിരുന്ന സോളി സൊറാ 
ബ്ജിയാണ്‌ ഇത്‌ വെളിപ്പെടുത്തിയത്‌. 

ഇന്ത്യയുടെ പ്രധാമന്ത്രി കസേരയിലിരുന്ന്‌ 
അപലപിച്ചാല്‍ മാത്രം മതിയായിരുന്നോ? നടപടി 
യെടുക്കേണ്ടതായിരുന്നില്ലേ? യേശു “നീതിമാ 
നെന്ന്‌” അറിഞ്ഞിട്ടും മരണത്തിന്‌ ഏല്‍പ്പിച്ചു 
കൊടുത്ത പീലാത്തോസിന്റെ പിന്‍ഗാമിയായി 
ട്ടാണോ ഇരിക്കേണ്ടത്‌? പറയുന്നതല്ലാതെ 
പ്രവര്‍ത്തിക്കുന്നില്ല ഇക്കൂട്ടര്‍. 

മതവിശ്വാസികള്‍ക്കും മതനേതാക്കള്‍ക്കും 
എതിരെയുള്ള യേശുവിന്റെ ആരോപണവും ശക്തി 
യുള്ളതാണ്‌. അധാര്‍മ്മികതയും കപടതയും ജന 





സെപ്റ്റംബര്‍ 2017 
ങ്ങളുടെ മുമ്പാകെ നിരത്തിവെച്ച്‌ വിസ്‌തരിക്കുക 
യാണ്‌ യേശു. ജനങ്ങളുടെ ഇടയില്‍ തീയിടാന്‍ 
തന്നെ യേശു തീരുമാനിക്കുകയാണ്‌. വിപ്ലവാത്മക 
മായ പ്രഖ്യാപനം നടത്തുന്നു. 

“അവര്‍ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യ 
രുടെ തോളില്‍ വയ്ക്കുന്നു.; ഒരു വിരല്‍കൊണ്ടു 
പോലും അവയെ തൊടുവാന്‍ അവര്‍ക്ക്‌ മനസ്സില്ല.” 
(വാ. 4, 5) 

“അവര്‍ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ.” 
(വാ. 3) 

പരീശരും ശാസ്ത്രിമാരും പറയുന്നത്‌ അനു 
സരിക്കുവീന്‍; എന്നാല്‍ അവര്‍ പ്രവര്‍ത്തിക്കുന്നത്‌ 
പോലെ ആകരുത്‌. കാരണം മനുഷ്യര്‍ ജീവിക്കാന്‍ 
അനുവദിക്കാതെ ദൈവത്തിന്റെ പേരില്‍ ദുര്‍വഹ 
മായ ചുമടുകളാണ്‌ പുരോഹിതന്മാര്‍ ദൈവജന 
ത്തിന്റെ മേല്‍ കെട്ടിവയ്ക്കുന്നത്‌. പരിവുകളെ കുറി 
ച്ചല്ലാതെ ദൈവവചനത്തെക്കുറിച്ച്‌ പറയാന്‍ വി. 
കുര്‍ബ്ബാനകള്‍ക്കിടയിലും അവര്‍ക്ക്‌ കഴിയുന്നില്ല. 

യേശുതമ്പുരാന്‍ പുതി ഒരു “മതവീക്ഷണം' 
മുമ്പോട്ടു വയ്ക്കുകയാണ്‌. 

“നിങ്ങളില്‍ ഏറ്റവും വലിയവന്‍ നിങ്ങളുടെ 
ശുശ്രൂഷകന്‍ ആകേണം.” ക്രിസ്തുവിന്റെ മുമ്പിലെ 
വലിപ്പം ശുശ്രൂഷകനായി ഇരിക്കുന്നതിലെ മഹത്വം 
ഉള്‍ക്കൊള്ളുന്നവനാണ്‌ ലഭിക്കുന്നത്‌. ക്രിസ്ത്യാനി 
കള്‍ക്കിടയിലെ ക്രിസ്തു ആഡംബരങ്ങളിലും, പദ 
വികളിലും സ്ഥാനമഹിമയിലും നില്‍ക്കുകയാണ്‌. 
എന്നാല്‍ ക്രിസ്തുവിന്റെ ഉള്ളിലെ ക്രിസ്തുവോ 
വിശക്കുന്നവന്‍ അപ്പം കൊടുക്കുവാന്‍ യാത്ര ചെയ്യു 
ന്നവനാണ്‌. രോഗിയെ സരനഖ്യമാക്കുന്നവനാണ്‌. 
മനസ്സു തകര്‍ന്നവരെ ആശ്ശേഷിച്ച സ്വാന്ത്വനിപ്പിക്കു 
ന്നവനാണ്‌. 

പറയുന്നവ പ്രവര്‍ത്തിക്കുന്നവനാണ്‌ ക്രിസ്തു. 
അങ്ങനെയാകണം ക്രിസ്ത്യാനിയും പറയുന്ന 
വാക്കും പ്രവര്‍ത്തിയും തമ്മിലുള്ള അന്തരം കുറച്ചു 
കാണിക്കുന്നവനാണ്‌ ക്രിസ്തുവിന്റെ കൂട്ടുകാരനും, 
ഭക്തനും. 

ക്രിസ്തുവിന്റെ കാലത്തിലെ പുരോഹിത 
ശുശ്രൂഷ കണ്ടിട്ട്‌ മനംമടുത്തിട്ടാണ്‌ യേശു രൂക്ഷ 
മായ ഭാഷയില്‍ ഇപ്രകാരം പ്രതികരിക്കുന്നത്‌. 

ഇന്നും കര്‍ത്താവിന്റെ വിമര്‍ശനങ്ങള്‍ക്ക്‌ പ്രസ 
ക്തിയുണ്ടോ? ഇത്‌ ചിന്തിക്കേണ്ടതാണ്‌. കര്‍ത്താ 
വിന്റെ മുമ്പില്‍ ഒരു ഇയ്യോബിനെപ്പോലെ ജീവി 
ക്കാന്‍ നമുക്ക്‌ കഴിയുമോ? ഒരു യോഹന്നാന്‍ 
സ്നാപകനായി നമുക്ക്‌ രൂപാന്തരം പ്രാപിക്കാന്‍ 
കഴിയുമോ? 

കുറിപ്പ്‌: 
“ഒറ്റപ്പെട്ട മനുഷ്യന്‍ മഹത്തായ ഒരാശയമാണ്‌.” 
ഷക്കത്ത്‌ ഉസ്മാന്‍ 
(അടിമയുടെ ചിരി എന്ന നോവലില്‍ നിന്നു 


www.bethelpatrika.org 27 


മര്‍ത്തമറിയം സമാജം പരീക്ഷാ സഹായി 


ബൈബിളും ഡോ.യൂഹാനോന്‍ മാര്‍തേവോദോറസ്‌ 


മെത്രാപ്പോലീത്താ രചിച്ച്‌ “അനുതാപത്തിന്റെ ആര്‍ത്ത 
നാദം” എന്ന കൃതിയും ആസ്പദമാക്കിയ പഠനം) 


1. 
2, 
3. 


യോനായുടെ ജന്മ സ്ഥലം ഏത്‌? ഗത്ഹോഫര്‍ 
യോനാ ഏതു ജാതിക്കാരന്‍? എബ്രായന്‍ 
യോനായുടെ പുസ്തകത്തിലെ പ്രധാന വാക്യം ഏത്‌? 
4311 

തര്‍ശീശിലേക്ക്‌ പോകേണ്ടതിനു യോന എത്തിച്ചേര്‍ന്ന 
സ്ഥലം ഏത്‌? യാഫോവ്‌ 

ഓടാമ്പലുകളാല്‍ സദാകാലത്തേക്കും അടച്ചിരുന്നത്‌ 
എന്താണ്‌? ഭൂമി. 

ആരെ ഭജിക്കുന്നവരാണ്‌ തങ്ങളോട്‌ ദയാലുവായവനെ 
ഉപേക്ഷിക്കുന്നത്‌? മിഥ്യാബിംബങ്ങളെ 
ഓരോരുത്തന്‍ താന്താന്റെ ദുര്‍മാര്‍ഗവും താന്താന്റെ 
കൈക്കലുള്ള സാഹസവും വിട്ടു മനം തിരിയണം 
എന്നു പരസ്യമാക്കിയത്‌ ആര്‍? നിനെവെയിലെ രാജാവ്‌ 
യോനാ കുടില്‍ ഉണ്ടാക്കിയത്‌ എവിടെ? നിനെവെ നഗ 
രത്തിന്റെ കിഴക്കു വശത്ത്‌. 

സൂര്യനുദിച്ചപ്പോള്‍ ദൈവം കല്പിച്ചു വരുത്തിയത്‌ 
എന്ത്‌? അത്യുഷ്ണമുളെളാരു കിഴക്കന്‍ കാറ്റ്‌. 


. നാല്‌ അദ്ധ്യായങ്ങളും 48 വാക്യങ്ങളും ഉള്ളതും 


ബൈബിളിലെ ദമാമത്തേതുമായ യോനായുടെ 
പുസ്തകത്തിന്റെ ആരംഭ പദം ഏത്‌? അമിത്ഥാ 


. പ്രായോഗിക മാനസാന്തരത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്കു 


പദം? എപ്പിസ്ത്രെഫെയിന്‍ 


. ആന്തരിക മാനസാന്തരത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്കു 


പദം? മെറ്റാനോയിന്‍ 

രചനാ കാലം ഏത്‌? ചരിത്രഗധ്രന്ഥമെങ്കില്‍ ബി. 
സി.7ടഠലും ഉപമയാണെങ്കില്‍ ബി.സി.350 നും ബി. 
സി.250 നും ഇടയിലും രചിക്കപ്പെട്ടു 

“അമിത്ഥാ” എന്ന പദത്തിന്റെ അര്‍ത്ഥം? എന്റെ സത്യം 


. “മിഷന്‍” എന്ന പദത്തിന്റെ അര്‍ത്ഥം? അയക്കുക 
. “മിഷന്‍” എന്ന പദം ഏതു വാക്കില്‍ നിന്നും രൂപം 


കൊണ്ടു? മിറ്റോ എന്ന ലത്തീന്‍ പദത്തില്‍ നിന്നും. 


. “കാറാ” എന്ന പദത്തിന്റെ അര്‍ത്ഥം? വിളിക്കുക (എ 


ബ്രായാ പദം) 


. “ബാഹാര്‍ എന്ന പദത്തിന്റെ അര്‍ത്ഥം? തെരഞ്ഞെടു 


ക്കുക (”) 


. “കാലെയോ” എന്ന പദത്തിന്റെ അര്‍ത്ഥം? വിളി, 


ആഹ്വാനം (ഗ്രീക്കു പദം) 


. “തര്‍ശീശ്‌' എന്ന പദത്തിന്റെ അര്‍ത്ഥം? കടല്‍, ആന 


ന്ദത്തെപ്പറ്റിയുള്ള ധ്യാനം 


. “തെഹോം' എന്ന പദത്തിന്റെ അര്‍ത്ഥം? ആഴി 
; E ലം 
. “സൂഫ്‌ എന്ന പദത്തിന്റെ അര്‍ത്ഥം? കടല്‍പുല്ല്‌ 
. “സോറ്റേറിയ്‌ എന്ന പദത്തിന്റെ അര്‍ത്ഥം? രക്ഷ 
. സോസെയിന്‍' എന്ന പദത്തിന്റെ അര്‍ത്ഥം? രക്ഷി 


ക്കുക 


. പൌരസ്ത്യ ചിന്തയില്‍” “രക്ഷ'യെ വിശേഷിപ്പിക്കുന്ന 


തിന്‌ ഉപയോഗിക്കുന്ന പദം? ദൈവീകരണം (തെയോ 
സിസ്‌) 


26. 


27. 


28. 


29. 


30. 


31. 


32. 


33. 


34. 


35. 


36. 


37. 


38. 


39. 


40. 


41. 


നിനെവെയെ മഹത്തായ നഗരം എന്നു എത്ര 
പ്രാവശ്യം വിശേഷിപ്പിച്ചിരിക്കുന്നു? 4 
അനുതാപത്തിന്റെ ആയുധങ്ങള്‍ ഏവ? ഉപവാസവും, 
രട്ടും. 

യോനാ എത്ര പ്രാവശ്യം മരിക്കുന്നതിന്‌ ആഗ്രഹിച്ചു? 
2 പ്രാവശ്യം 

നിനെവെയിലെ ജനസംഖ്യ എത്ര ആയിരുന്നു? 120,000 
ല്‍ ചില്വാനം 

യോനാ നിനെവെ നഗരത്തില്‍ കടന്നു ഒരു ദിവസത്തെ 
വഴി ചെന്നു ഘോഷിച്ചു പറഞ്ഞത്‌ എന്ത്‌? ഇനി 40 
ദിവസം കഴിഞ്ഞാല്‍ നിനെവെ ഉന്മൂലനമാകും. 

“നീ ആവണക്കു നിമിത്തം കോപിക്കുന്നതു വിഹി 
തമോ” എന്ന യഹോവയുടെ ചോദ്യത്തിന്‌ യോനാ 
നല്‍കിയ മറുപടി എന്ത്‌? “ഞാന്‍ മരണ പര്യന്തം 
കോപിക്കുന്നതിന്‌ വിഹിതം തന്നെ. 

ദൈവം നിനെവെ നിവാസികളെ വിശേഷിപ്പി 
ചൃതെങ്ങനെ? “വലങ്കൈയ്യും ഇടങ്കൈയ്യും തമ്മില്‍ തിരി 
ച്ചറിഞ്ഞുകൂടാത്തവര്‍ 

സമാപന വാക്യത്തിന്റെ (4:11) സവിശേഷത എന്ന്‌? 
സമസ്ത സൃഷ്ടികളോടുമുള്ള ദൈവത്തിന്റെ 
സ്നേഹവും കരുതലും ധ്വനിക്കുന്നു. 
പരിസ്ഥിതിയും പ്രകൃതി സംരക്ഷണവും സംബന്ധിച്ച്‌ 
യോനായുടെ പുസ്തകം നല്‍കിയ സന്ദേശം എന്ത്‌? 
മനുഷ്യര്‍ അനുതപിച്ചപ്പോള്‍, അവരിലൂടെ പ്രകൃതിയും 
രക്ഷയിലേക്ക്‌ 

“അനുതാപം” എന്നാല്‍ എന്ത്‌? “പാപത്തില്‍ നിന്നുള്ള 
സ്വാതന്ത്യവും ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചു വരവും 
അനുതാപത്തിനുള്ള തടസ്സങ്ങള്‍ ഏവ? സാഹചര്യം, 
ധൃതിവേണ്ട എന്ന ചിന്ത, നിരാശ, സ്വയനീതികരണം, 
ദൈവഭയമില്ലായ്ക. 

അനുതാപത്തിന്റെ പുരോഗതിയുടെ പടവുകള്‍ ഏവ? 
പാപബോധം, മനസ്താപം, മാനസാന്തരം, ദൈവാശ്ര 
യം, ഫല-പ്രദാനം. 

അനുതാപത്തിന്‌ പഴയനിയമം നല്‍കുന്ന നിര്‍വചനം 
എന്ത്‌? വ്യക്തിപരമായ രൂപാന്തരവും ദൈവത്തിങ്കലേ 
ക്കുള്ള തിരിച്ചു വരവും ആണ്‌ അനുതാപം. അനു 
താപത്തിലേക്കു നമ്മെ നയിക്കുന്നത്‌ ദൈവമാണ്‌. 
സാധു സഹായമാണ്‌ (എളിയ വരെ ആദരിക്കുന്നത്‌) 
അനുതാപത്തിന്റെ ലക്ഷണം. 

അനുതാപത്തിന്‌ പുതിയനിയമം നല്‍കുന്ന നിര്‍വചനം 
എന്ത്‌? അനുതാപം തിരിച്ചു വരവിനായുള്ള ഒരു ദൈവ 
വിളിയും, ദൈവീകദാനവുമാണ്‌. ഇത്‌ നിരസിക്കുന്നത്‌ 
ദൈവ കോപത്തിന്‌ കാരണമാകുന്നു. 

യോനായുടെ പുസ്തകത്തിന്‌ ഇതര പ്രവാചക ഗ്രന്ഥ 
ങ്ങളില്‍ നിന്നുള്ള വ്യത്യാസങ്ങള്‍ ഏവ? യോനാ പ്രവാ 
ചകന്റെ ലഘുജീവചരിത്രം ഉള്‍ക്കൊള്ളുന്നു, സംഭവ 
ങ്ങളുടെ ചരിത്ര പശ്ചാത്തലം വ്യക്തമല്ല, ഒരു പുറ 
ജാതി നഗരത്തിനാണ്‌ സന്ദേശം നല്‍കിയത്‌. 
യോനാ പ്രവാചകന്റെ, ജീവചരിത്ര രേഖ തയ്യാറാ 
ക്കുക? യരോ ബയാം രണ്ടാമന്റെ ഭരണകാലത്ത്‌ ജീവി 


www.bethelpatrika.org 28 


42. 


43. 


44. 


45. 


46. 





unr np i 
ടു 4 DD 


ക ഗത്ഹോഫര്‍ കാരനായ അമിത്ഥായുടെ 
പുത്രന്‍. 2 രാജാക്കന്മാര്‍ 1825 വേദപുസ്തകത്തിലെ 
ഏക ചരിത്ര രേഖ. വടക്കേ യിസ്രായേലില്‍ പ്രവാച 
കനായിരുന്നു. ആമോസ്‌ പ്രവാചകന്റെ സമകാലീനന്‍. 
സറഫ്തയിലെ വിധവയുടെ മകന്‍ എന്നു യഹൂദാ പാര 
മ്പര്യം. 

“നിനവെ' ക്കുറിച്ച്‌ ഒരു ഖണ്ഡികയില്‍ കവിയാതെ 
വിശദീകരിക്കുക? അസ്സീറിയാ സാശ്രാജ്യത്തിന്റെ തല 
സ്ഥാനം. സന്‍ഹെരീബ്‌ ഇതിനെ തലസ്ഥാന നഗരി 
യാക്കി നദികളായ ട്രൈഗീസും സാബും സന്ധിക്കു 
ന്നതിന്‌ സമീപം സ്ഥിതി ചെയ്തിരുന്നു. ബാബിലോ 
ണിയരായിരുന്ന നിവാസികള്‍ അശ്ശേരാ ദൈവങ്ങളെ 
ആരാധിച്ചിരുന്നു. സമ്പല്‍ സമൃദ്ധവും പ്രസിദ്ധവും 
മനോഹരവും ആയ നഗരം “നാശത്തിന്റെ നഗരം” 
എന്നു നഹും പ്രവാചകന്‍ വിളിച്ചു. ചതിവും കളവും 
നിറഞ്ഞ നഗരം. പ്രവാചകനായ സെഫന്യാവ്‌, നഗര 
ത്തിന്റെ നാശം പ്രവചിച്ചിരുന്നു. ക്രൂരരായ രാജാക്ക 
ന്മാര്‍ യുദ്ധ തടവുകാരോടും ക്രൂരത കാട്ടിയിരുന്നു. ബി. 
സി. ഏഴാം നൂറ്റാണ്ടില്‍ അസ്സിറിയന്‍ സാമ്രാജ്യം ഛിന്ന 
ഭിന്നമായി. ബാബിലോണ്യരും മേദ്യരും ചേര്‍ന്ന്‌ ബി. 
സി.612-ല്‍ നിനെവെയെ നശിപ്പിച്ചു. 

ഗ്രന്ഥ കര്‍ത്താവിനെക്കുറിച്ച്‌ വിശദീകരിക്കുക? രച 
യിതാവ്‌ യോനാ ആണെന്നതിന്‌ തെളിവില്ല. യോനാ 
യുടെ പേരില്‍ മറ്റ്‌ ആരോ എഴുതിയത്‌ ആവാം എന്നു 
പണ്ഡിത മതം. 

രചയിതാവ്‌ യോനാ അല്ല എന്ന നിഗമനത്തിന്‌ അടി 
സ്ഥാനമായ വസ്തുതകള്‍ ഏവ? യോനാ എഴുതിയത്‌ 
എന്ന്‌ പുസ്തകത്തില്‍ പരാമര്‍ശമില്ല. പുസ്തകത്തിലെ 
അറമായ വാക്കുകളും ശൈലികളും യോനായുടെ 
കാലഘട്ടത്തിനു വളരെ വര്‍ഷങ്ങള്‍ക്കു ശേഷം പ്രയോ 
ഗത്തില്‍ വന്നിട്ടുള്ളവയാണ്‌ 

രാജാവിന്റെ പേര്‍ പരാമര്‍ശിക്കാത്തതിനാല്‍ രചയി 
താവ്‌, പില്‍ക്കാലങ്ങളില്‍ ജീവിച്ചിരുന്ന ആളും രാജാ 
വിനെ നേരിട്ടറിയാത്ത ആളുമാണ്‌. സങ്കീര്‍ത്തനങ്ങ 
ളുടെ സ്വാധീനം പൂസ്തകത്തില്‍ കാണുന്നതിനാല്‍, 
സങ്കീര്‍ത്തനങ്ങളുടെ രചനയ്ക്ക്‌ ശേഷമുള്ള കാലഘ 
ട്ടത്തില്‍ രയിച്ചതാണീ പുസ്തകം. 

2 രാജാ 14825 ലെ യോനാ അല്ല രചയിതാവ്‌ എന്ന 
അഭിപ്രായത്തിന്റെ അടിസ്ഥാനങ്ങള്‍ ഏവ? 

ദൈവ സ്നേഹം ദൈവ കരുണ എന്നീ ആശയങ്ങള്‍ 
പ്രവാസകാലത്തും അതിനു ശേഷവും രൂപപ്പെട്ടതാ 
ണ്‌. പുസ്തകത്തിലെ എബ്രായാ, അറമായാ ഭാഷാ 
പ്രയോഗങ്ങള്‍ പ്രവാസാനന്തര കാലഘട്ടത്തിലേതാണ്‌. 
രചയിതാവിന്‌ യിരമ്യാ പ്രവാചകനെ പരിചയമുണ്ടാ 
യിരുന്നതായുള്ള സൂചനകളും യോവേല്‍ പ്രവചന 
ത്തില്‍ നിന്നുള്ള ഉദ്ധരണികളും കാണുന്നതിനാല്‍ 
പ്രവാസത്തിന്റെ സമാപനത്തിലോ പ്രവാസാനന്തരമോ 
രചിക്കപ്പെട്ടതാകാനാണ്‌ സാധ്യത. 

യോനായുടെ പുസ്തകം ഒരു ചരിത്രഗ്രന്ഥമാണെ 
ന്നുള്ള അഭിപ്രായത്തിനുള്ള കാരണങ്ങള്‍? 
യോനായും പിതാവും ചരിത്ര പുരുഷന്മാരാണ്‌. പുസ്ത 
കത്തില്‍ പരാമര്‍ശിക്കുന്ന ദേശങ്ങളും ചരിത്രയാ 


47. 


48. 


49. 


50. 


സെപ്റ്റംബര്‍ 2017 
ഥാര്‍ത്ഥ്യങ്ങളാണ്‌. യേശുക്രിസ്തു, കൃതിയുടെ ചരി 
ത്രപരമായ ആധികാരികത അംഗീകരിച്ചിട്ടുണ്ട്‌. യഹൂ 
ദന്മാര്‍ ഈ കൃതിയുടെ ചരിത്രപരമായ ആധികാരികത 
നിക്ഷേധിച്ചിട്ടില്ല. പഴയ നിയമ കാനോനും ഈ കൃതി 
യുടെ ചരിത്രപരമായ ആധികാരികതയെ അംഗീകരി 
ച്ചിട്ടുണ്ട്‌. മനുഷ്യരും മൃഗങ്ങളും ദുഃഖമാചരിക്കുന്ന 
പതിവ്‌ ആസ്യയില്‍ ഉണ്ടായിരുന്നതായി ചരിത്രകാര 
നായ ഹെറോഡോട്ടസ്‌ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. നിനെ 
വെയെക്കുറിച്ചുള്ള വിവരണം മതേതര ചരിത്രവുമായി 
ചേര്‍ന്നു പോകുന്നു. പ്രവാചകന്മാര്‍ വിദേശങ്ങളിലേക്ക്‌ 
നിയോഗിതരാകുന്ന രീതി അസാധാരണമായിരുന്നില്ല. 
ബി.സി.812-783 കാലഘട്ടം നിനെവെയിലെ രാജാവാ 
യിരുന്ന അഡാഡ്‌നിരാരി മൂന്നാമന്റെ കാലത്താണ്‌ 
യോനാ നിനെവെയില്‍ എത്തിയത്‌ എന്ന്‌ വിന്‍ക്ലയര്‍ 
എന്ന പണ്ഡിതന്‍ അഭിപ്രായപ്പെടുന്നു. 
യോനായുടെ പുസ്തകം ഒരു ദൃഷ്ടാന്ത കഥയാ 
ണെന്നു പറയാനുള്ള കാരണങ്ങള്‍ ഏവ? 
ബൈബിളില്‍, ചരിത്രഗ്രന്ഥങ്ങളുടെ ഗണത്തിലല്ല, 
പ്രവാചക പുസ്തകങ്ങളുടെ കൂട്ടത്തിലാണ്‌ ഈ കൃതി 
ഉള്‍പ്പെട്ടിരിക്കുന്നത്‌. ഗ്രന്ഥകര്‍ത്താവ്‌ യോനാ 
ആകുന്നു എന്ന്‌ പുസ്തകത്തില്‍ സൂചനയില്ല. ഗ്രന്ഥ 
ത്തിന്റെ ഭാഷാരീതിയും ലക്ഷണവും ഒരു ചരിത്ര 
ന്ഥത്തിന്‌ ചേര്‍ന്നതല്ല. നിനെവെയുടെ പാപങ്ങള്‍ 
ഏതെല്ലാമെന്ന്‌ പറഞ്ഞിട്ടില്ല. യോനായെ മല്‍സ്യം 
ഛര്‍ദ്ദിച്ച കരയെക്കുറിച്ച്‌ പരാമര്‍ശമില്ല. 

ആ സ്ഥലത്തു നിന്നു നിനെവെയിലേക്കുള്ള യോനാ 
യുടെ യാത്രയെക്കുറിച്ച്‌ പറഞ്ഞിട്ടില്ല. യോനാ മൂന്നു 
രാവും മൂന്നു പകലും മല്‍സ്യത്തിന്റെ ഉള്ളില്‍ ജീവി 
ച്ചിരുന്നു എന്നതും ജീവനോടെ പുറത്തുവന്നു 
എന്നതും സംഭവ്യമല്ല. ആവണക്ക്‌ പെട്ടെന്ന്‌ വളര്‍ന്ന്‌ 
വലുതായി എന്നതും സംഭവ്യമല്ല 

ഗ്രന്ഥത്തിന്റെ സന്ദേശം/ഗന്ഥത്തിന്റെ ലക്ഷ്യം 
അഥവാ ഉദ്ദേശം പ്രധാന ചിന്തകള്‍ എന്ത്‌? 

ഇനി പറയുന്നവ അറിയിക്കുക എന്നതായിരുന്ന 
സന്ദേശം അഥവാ ഉദ്ദേശം: അനുതപിച്ചാല്‍ ദൈവം 
സ്വീകരിക്കും. അനുതാപം മൂലം ജാതികള്‍ക്കും ദൈവ 
കൃപ പ്രാപിക്കാം. പുറജാതികളെ ദൈവരാജ്യ അവ 
കാശികള്‍ ആക്കുന്നതിന്‌ യിസ്രായേലിന്‌ ഉത്തരവാ 
ദിത്വമുണ്ട്‌. ദൈവസ്നേഹം സാര്‍വ്ൃ്രികം ആകുന്നു. 
യോനായുടെ പുസ്തകത്തില്‍ സവിശേഷതകള്‍ 
എന്തെല്ലാം? ഗദ്യവും പദ്യവും ചേര്‍ത്തിരിക്കുന്നു. 
പ്രേഷിത ദൌത്യത്തിന്‌ പ്രാധാന്യം നല്‍കുന്നു. ഇതര 
പഴയനിയമഭാഗങ്ങള്‍ പരാമര്‍ശിക്കപ്പെടുന്നു. 
യോനാക്കും ഏലിയാവിനും തമ്മില്‍ സാമ്യങ്ങള്‍. 
യോനായുടെ സന്ദേശം എട്ടുവാക്കുകളില്‍ ഉള്‍ക്കൊ 
ളളുന്നു. കൊടുങ്കാറ്റ്‌, കിഴക്കന്‍ കാറ്റ്‌ എന്നീ നിര്‍ജീവ 
മാധ്യമങ്ങളും മല്‍സ്യം ആവണക്ക്‌ എന്നിവയും 
സന്ദേശ വാഹകരാകുന്നു. 

യോനായും ഏലിയാവും തമ്മിലുള്ള സാമ്യങ്ങള്‍ 
എന്തെല്ലാം? യോനായെ ആവണക്കിന്റെ ചുവട്ടിലും 
ഏലിയാവിനെ ചൂരച്ചെടിയുടെ ചുവട്ടിലും ദൈവം സമീ 
പിക്കുന്നു. രണ്ടു പേരും തങ്ങളുടെ ജീവനെ എടുത്തു 


www.bethelpatrika.org 29 


51. 


52. 


53. 


54. 


55. 


56. 


57. 


58. 


നാം 
unr ടു ച റ 


Pe അപേക്ഷിക്കുന്നു. രണ്ടു പേരും 
ദൈവിക മാര്‍ഗത്തിലൂടെ പരിപോഷിക്കപ്പെടുന്നു. 
ദൈവം രണ്ടു പേരെയും ചോദ്യം ചെയ്യുന്നു. ഇരുവരും 
സ്വന്തവഴിയില്‍ നിന്ന്‌ ദൈവം ആവശ്യപ്പെട്ട വഴിയി 
ലേക്കു തിരിയുന്നു. 

പ്രവാചകന്‍ ആരായിരിക്കണം? സത്യത്തിന്‌ സാക്ഷ്യം 
വഹിക്കണം. നിര്‍മ്മല ഹൃദയമുള്ളവനാകണം. സമൃ 
തയും താഴ്മയും ഉണ്ടായിരിക്കണം. പ്രാര്‍ത്ഥന 
ജീവിതം നയിക്കണം. കാണാതെ പോയ ആളുകളെ 
തേടണം. തിന്മക്കെതിരെ പ്രതികരിക്കണം 
ബൈബിളില്‍ പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നതിന്‌ ഉപ 
യോഗിച്ചിരിക്കുന്ന പദങ്ങള്‍ ഏവ? നബി (എബ്രായ 
പദം): വിളിക്കുക, വിളിച്ചറിയിക്കുക, പ്രവചിക്കുക 
എന്നീ അര്‍ത്ഥങ്ങള്‍ ഉള്ള “നബ്‌” എന്ന ക്രീയ ധാതു 
വാണ്‌ മൂലം. 300ല്‍ അധികം പ്രാവശ്യം “നബി” എന്ന 
പദം പഴയ നിയമത്തില്‍ കാണപ്പെടുന്നു. റോയേഗ്‌ (എ 
ബ്രായ പദം): “കാണുന്നവന്‍” എന്നര്‍ത്ഥം വരുന്ന ഈ 
പദം “3” പ്രാവശ്യം പഴയ നിയമത്തില്‍ കാണുന്നു. 
ദര്‍ശകന്‍” എന്നു ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. 
പ്രൊഫെതേസ്‌ (ഗ്രീക്കു പദം): “മറ്റുള്ളവരുടെ മുമ്പില്‍ 
സംസാരിക്കുന്നവന്‍, മുന്നറിയിക്കുന്നവന്‍” എന്നാ 
ണര്‍ത്ഥം. 

പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രത്യേകതകള്‍ 
എന്തെല്ലാം? പ്രത്യേക ദയത്യത്തിനായി വിളിക്കപ്പെട്ടു. 
ഒരു പ്രത്യേക ജനതയിലേക്ക്‌ അയക്കപ്പെട്ടു. “യഹോവ 
അരുളിചെയ്യുന്നു, കര്‍ത്താവ്‌ പറയുന്നു” എന്നീ ആമു 
ഖങ്ങളോടുകൂടി പ്രവചിച്ചു. രക്ഷ, “ശിക്ഷ” അല്ലെങ്കില്‍ 
നാശം” അറിയിച്ചു, 

പുതിയ നിയമ പ്രവാചന്മാരുടെ പ്രത്യേകതകള്‍ 
എന്തെല്ലാം? ്രവാചകന്‍” ഒരു സഭാസ്ഥാനി ആയിരു 
ന്നു. പ്രവാചകന്‍, പ്രാദേശിക സഭയുടെ ചുമതല ഇല്ലാ 
യിരുന്നു. പ. റുഹയാല്‍ നിയോഗിതനാകയാല്‍ പ്രവാ 
ചകനെ തടയുന്നതിന്‌ സഭക്ക്‌ അധികാരം ഇല്ലായിരു 
ന്നു. 

തര്‍ശീശ്‌ എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്പെയിനില്‍ 
ക്വാഡല്‍ക്വിറി നദീതീരത്തെ ഫൊയ്നീക്യാ നഗരമായ്‌ 
“തിട്ടസ്സെസ്‌” ആണിതെന്നു കരുതുന്നു. 
കപ്പല്‍ക്കാരുടെ പ്രതികരണം എപ്രകാരമായിരുന്നു? 
അവര്‍ ഭയപ്പെട്ടു. ഓരോരുത്തന്‍ താന്താന്റെ ദേവനോടു 
നിലവിളിച്ചു. കപ്പലിന്റെ ഭാരം കുറക്കേണ്ടതിന്‌ ചരക്ക്‌ 
കടലില്‍ എറിഞ്ഞു. യോനായെ വിളിച്ചുണര്‍ത്തി 
പ്രാര്‍ത്ഥിക്കുന്നതിന്‌ ആവശ്യപ്പെട്ടു. കുറ്റവാളിയെ 
കണ്ടെത്തുന്നതിന്‌ ചീട്ടിട്ടു. യഹോവയോടു നിലവിളി 
ച്ചു. യോനായെ എടുത്തു സമുദ്രത്തില്‍ ഇട്ടു. യഹോ 
വക്കു യാഗം കഴിച്ചു നേര്‍ച്ചകളും നേര്‍ന്നു. 
കപ്പിത്താന്‍ യോനായോടു പറഞ്ഞ 3 കാര്യങ്ങള്‍ ഏവ? 
196 

എന്തിന്‌ ഉണര്‍ന്നിരിക്കണം? 

പരീക്ഷകളില്‍ അകപ്പെടാതിരിപ്പാന്‍ (Mt. 26:41) 
വിശ്വാസ വിപരീതങ്ങള്‍ക്കെതിരെ (Acts: 20:30) 
കര്‍ത്താവിന്റെ രണ്ടാമത്തെ വരവിനായി (Mt. 24:42) 


59. 


60. 


61. 


62. 


63. 


64. 


65. 


66. 


സെപ്റ്റംബര്‍ 2017 
എന്തിനായിരുന്നു അക്കാലത്ത്‌ ചീട്ട്‌ ഇട്ടിരുന്നത്‌? 
കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിന്‌ (യോനാ 17) 
തെരഞ്ഞെടുപ്പ്‌ നടത്തേണ്ടതിന്‌ (Isam 10:20:21) 
വസ്തു വീതിക്കുന്നതിന്‌ (Acts. 26:55) 
യോനായോടുള്ള നാവികരുടെ ചോദ്യങ്ങള്‍ ഏവ? 18 
അനര്‍ത്ഥത്തിന്റെ കാരണക്കാരന്‍ ആര്‌? തൊഴില്‍ 
എന്ത്‌? എവിടെ നിന്നു വരുന്നു? നാട്‌ ഏത്‌? ഏത്‌ ജാതി 
ക്കാരന്‍? 
യോനായുടെ ഉത്തരം എന്തായിരുന്നു? 

19 “ഞാന്‍ ഒരു എബ്രായന്‍, കരയും കടലും ഉണ്ടാ 
ക്കിയ സ്വര്‍ഗീയ ദൈവമായ യഹോവയെ ഞാന്‍ ഭ 
ജിച്ചു വരുന്നു. 

യോനാ നിര്‍ദ്ദേശിച്ച പരിഹാര മാര്‍ഗം എന്ത്‌? 1:12, 
“എന്നെ എടുത്തു സമുദ്രത്തില്‍ ഇട്ടുകളവിന്‍ അപ്പോള്‍ 
സമുദ്രം അടങ്ങും, എന്റെ നിമിത്തം ഈ വലിയ കോള്‍ 
നിങ്ങള്‍ക്കു തട്ടിയിരിക്കുന്നു എന്നു ഞാന്‍ അറിയുന്നു 
എന്നു പറഞ്ഞു.” 

കപ്പല്‍ക്കാരുടെ സ്വഭാവ സവിശേഷതകള്‍ /മാതൃകകള്‍ 
ഏവ? 

ദൈവവിശ്വാസികള്‍. നീതി ബോധമുള്ളവര്‍. 1:7 മന 
സ്സൂലിവ്‌ ഉള്ളവര്‍ (113) 

ആത്മ നദിയുടെ പ്രവര്‍ത്തനങ്ങള്‍ ഏവ? 
പത്ഥ്യമല്ലാത്ത വെള്ളം പത്ഥ്യമായിതിീരുന്നു.(Ezck 47:8) 
ഇക്കരെയും അക്കരെയും ഫലവൃക്ഷങ്ങള്‍ വളരുന്നു 
(47:12) 

ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുന്നു (47:9) 
വൃക്ഷങ്ങളുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതായി 
പോകയുമില്ല (47:12) 

വൃക്ഷങ്ങളില്‍ മാസം തോറും പുതിയ ഫലം 
കായ്ക്കും (47:12) 

വൃക്ഷങ്ങളുടെ ഫലം തിന്മാനും ഇല ചികിത്സക്കും 
ഉതകും (47:12) 

പഴയ നിയമത്തില്‍ “രക്ഷ” എന്നതിന്റെ അര്‍ത്ഥങ്ങള്‍ 
ഏവ? 

സുരക്ഷിതത്വം 10b. 13:16 

ക്ലേശങ്ങളില്‍ നിന്നുള്ള വിമോചനം 15. 42:11, 44:4, IS. 
25:9, 38:20 

ശത്രുവില്‍ നിന്നുള്ള വിമോചനം Isam 11: 9, 13 ച 2 
king 13:5, 12:7, 20:17/2 chron 

യിസ്രായേല്‍ ചെങ്കടല്‍ കടന്നത്‌ Ex. 14:13 
വരുവാനിരിക്കുന്ന മഹത്വം യെശ 45:17, 52:10, Jen. 3:23 
ദൈവ സ്വഭാവം 15. 18:46, 38:22, 51:14, 88:1 

പുതിയ നിയമത്തില്‍ “രക്ഷ' എന്നതിന്റെ അര്‍ത്ഥങ്ങള്‍ 
ഏവ? 

രോഗസനഖ്യം Mt. 9:22 

അപകടത്തില്‍ നിന്നുള്ള വിടുതല്‍ Mt. 8:25; 14:30 
അധാര്‍മ്മികരില്‍ നിന്നുള്ള വിടുതല്‍ Acts 2:40 
രണ്ടാം വരവില്‍ സംഭവ്യമാക്കുന്നത്‌ Rom 13:11 

1 Cor. 5:5, 2 Tim 4:18, Hebrews 9: 28; 1 Pet. 1:4; Rev. 12:10 


തയ്യാറാക്കിയത്‌: ഫാ. ഫിലിക്‌ ജേക്കബ്‌, മുലമണ്ണില്‍ 


www.bethelpatrika.org 30 


പിഎം 
601007 





ചെങ്ങന്നൂര്‍ ഭ്രദാസനാധിപന്‍ അഭിവന്ദ്യ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീ 
ത്തായെ ഭദ്രാസന കാര്യത്തില്‍ സഹായിക്കുന്നതി 
നായി യു.കെ-യുറോപ്പ്‌-ആഥ്രിക്കാ ഭ്രരാസനാധി 
പന്‍ അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ തീമോത്തി 
യോസ്‌ മെത്രാപ്പോലീത്തായെ പരിശുദ്ധ കാതോ 
ലിക്കാ ബാവാ തിരുമനസ്സുകൊണ്ട്‌ കല്‍പ്പന മുഖാ 
ന്തിരം ആഗസ്റ്റ്‌ മാസം 15-൦ തീയതി മുതല്‍ നിയ 
മിച്ചു. 17നു അഭി. തിരുമേനി ഭദ്രാസന ആസ്ഥാനത്ത്‌ 
എത്തിച്ചേരുകയും അഭി. ഇടവക മെത്രാപ്പോലീത്താ 
ബൊക്കെ നല്‍കി സ്വീകരിക്കുകയും ചെയ്തു. 

കാതോലിക്കാ ദിന ധനസമാഹരണ കവര്‍ 18 
-ാം തീയതി അഭി. ഇടവക മെത്രാപ്പോലീത്തായുടെ 
അദ്ധ്യക്ഷതയില്‍ കൂടിയ യോഗത്തില്‍ വെച്ച്‌ പരി 
ശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട്‌ ഏറ്റുവാങ്ങി. 

ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തിന്റെ 2016-2017 വാര്‍ 
ഷിക പൊതുയോഗം ആഗസ്റ്റ്‌ മാസം 19-ഠം തീയതി 
ബഥേല്‍ അരമനയില്‍ വച്ച്‌ അഭി. ഇടവക മെത്രാ 
പ്പോലീത്തായുടെ അദ്ധ്യക്ഷതയില്‍ നടത്തപ്പെട്ടു 

ജൂലൈ മാസം 3-ാം തീയതി സഭാ കേസിന്‌ 
അന്ത്യം കുറിച്ചുകൊണ്ട്‌ ഭാരതത്തിന്റെ പരമോന്നത 
നീതിപീഠത്തില്‍ നിന്നുണ്ടായ വിധിന്യായത്തെ 
തുടര്‍ന്ന്‌ ചെങ്ങന്നൂര്‍ ഭദ്രാസന വിശദീകരണയോഗം 
ആഗസ്റ്റ്‌ മാസം 27-ാം തീയതി മാന്തളിര്‍ സെന്റ്‌ 
തോമസ്‌ പള്ളിയുടെ സെന്റ്‌ ജോര്‍ജ്ജ്‌ ചാപ്പലില്‍ 
വച്ച്‌ നടന്നു. അഭിവന്ദ്യ ഇടവക മ്മെതാപ്പോലീത്താ 
അദ്ധ്യക്ഷം വഹിച്ചു. അഭി. ക്രിസോസ്റ്റോമോസ്‌ 
തിരുമനസ്സുകൊണ്ട്‌ ഉത്ഘാടനം ചെയ്തു. ഡോ. 
കുര്യന്‍ തോമസ്‌ മുഖ്യപ്രഭാക്ഷണം നടത്തി. സഭാ 
സ്ഥാനികളും മറ്റ്‌ പ്രഗത്ഭവ്യക്തികളും പങ്കെടുത്തു 

ഭദ്രാസന യുവജനപ്രസ്ഥാനം ചെങ്ങന്നൂര്‍ ഡി 
സ്ട്രിക്ടിന്റെ ആഭിമുഖ്യത്തില്‍ കാരയ്ക്കാട്‌ സീനാ 
യ്ക്കുന്ന്‌ സെന്റ്‌ മേരീസ്‌ ഇടവകയില്‍ വെച്ച്‌ ഭിന്ന 
ശേഷിയുള്ള കുട്ടികളോടൊപ്പം ഓണാഘോഷം 
സെപ്റ്റംബര്‍ 12-ാം തീയതി വിപുലമായ ചടങ്ങു 
കളോടെ നടത്തപ്പെട്ടു. ഭ്രാസന സെക്രട്ടറി അദ്ധ്യ 
ക്ഷം വഹിച്ച യോഗം, കൊടിക്കുന്നില്‍ സുരേഷ്‌ 
എം. പി. ഉത്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ 
പരിപാടികളും, ഓണസദ്യയും നടന്നു. 

അഖില മലങ്കര മര്‍ത്തമറിയം വനിതാസമാജം 
അന്തര്‍ദേശീയ വാര്‍ഷിക സമ്മേളനം ചെങ്ങന്നൂര്‍ 


ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തില്‍ പന്തളം എമി 
നന്‍സ്‌ ഹയര്‍ സെക്കണ്ടറി സ്കൂളില്‍ വച്ച്‌ 2017 
സെപ്റ്റംബര്‍ മാസം 28 മുതല്‍ ഒക്ടോബര്‍ 1 വരെ 
തീയതികളില്‍ നടത്തപ്പെടുന്നു. ആയതിന്റെ വിജ 
യത്തിനായി എല്ലാവരുടേയും പ്രാര്‍ത്ഥനയും, സഹ 
കരണവും അഭ്ൃത്ഥിക്കുന്നു. 

സെപ്റ്റംബര്‍ മാസം 14-ാം ഭദ്രാസനത്തിലെ 
എല്ലാ ദേവാലയങ്ങളിലും സ്ലീബാ പെരുന്നാള്‍ 
ആഘോഷിച്ചു. പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌ ഇട 
വകാംഗവും, ഇടവങ്കാട സെന്റ്‌ മേരീസ്‌ പള്ളി വികാ 
രിയുമായ ഫാ. പി. കെ. കോശി അച്ചന്റെ പിതാവ്‌ 
പി. സി. കോശി, തോട്ടപ്പുഴ മാര്‍ ഗ്രീഗോറിയോസ്‌ 
ഇടവകാംഗവും സഭാ മനേജിംഗ്‌ കമ്മറ്റി അംഗവു 
മായ ശ്രീ. വര്‍ഗ്ഗീസ്‌ ജോണ്‍ തോട്ടപ്പുഴയുടെ 
മാതാവ്‌ അന്നമ്മ യോഹന്നാന്‍, ചെങ്ങന്നൂര്‍ ഭദ്രാ 
സന ആഫീസിന്റെ അക്കൌണ്ടന്റായി സേവനം 
അനുഷ്ഠിച്ചു വരുന്ന ശ്രീ. റെഞ്ജി വര്‍ഗീസിന്റെ 
മാതാവ്‌ ലീലാമ്മ വര്‍ഗീസ്‌, ഭ്രാസന ആഡിറ്റര്‍ 
ചാര്‍ട്ടേര്‍ഡ്‌ അക്കൌണ്ടന്റ്‌ പി. കെ. രാജുവിന്റെ 
പിതാവ്‌ പി. കെ. കുര്യന്‍ എന്നിവര്‍ കര്‍ത്താവില്‍ 
നിദ്ര പ്രാപിച്ചു. ഭദ്രാസനത്തിന്റെ അനുശോചനവും, 
പ്രാര്‍ത്ഥനയും അറിയിക്കുന്നു 

ഫാ. തോമസ്‌ കൊക്കാപ്പമ്പില്‍ 
(ഭദ്രസാന സെക്രട്ടറി) 


ദശാംശ പദ്ധതി 
ദശാംശം നല്‍കിയ ഇടവകകള്‍ 


നെല്ലിക്കല്‍ സെന്റ്‌ മേരീസ്‌ 

02.07.2017 21050/- 

കൂര്‍ത്തമല സെന്റ്‌ മേരീസ്‌ 

09.07.2017 41490/- 

കാരക്കാട്‌ സീനായിക്കുന്ന്‌ സെന്റ്‌ മേരീസ്‌ 
16.07.2017 29100/- 

പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ 

23.07.2017 33840/- 


കുട്ടമ്പേരൂര്‍ സെന്റ്‌ മേരീസ്‌ 


30. 07.2017 40420/- 
പുലിയൂര്‍ സെന്റ്‌ മേരീസ്‌ & സെന്റ്‌ ജോര്‍ജ്ജ്‌ 
06.08.2017 18300/- 
ഉമയാറ്റുകര സെന്റ്‌ തോമസ്‌ 
13.08.2017 37715/- 
നൂറനാട്‌ സെന്റ്‌ തോമസ്‌ 
20.08.2017 10400/- 
കുറിച്ചിമുട്ടം സെന്റ്‌ സ്റ്റീഫന്‍സ്‌ 
27.08.2017 18300/- 
ബുധനൂര്‍ സെന്റ്‌ ഏലിയാസ്‌ 
10.09.2017 26150/- 





www.bethelpatrika.org 31 





സ്നേഹമുള്ളവരെ, 

രണ്ടാംലോകമഹായുദ്ധത്തോട്‌ അനുബന്ധിച്ച്‌ 
എഴുതിയ ഒരു പുസ്തകത്തില്‍ ഒരു സംഭവ കഥ 
വിശദീകരിക്കുന്നുണ്ട്‌. യുദ്ധത്തോടനുബന്ധിച്ച്‌ 
ലണ്ടനില്‍ ബോംബിംഗ്‌ നടക്കുന്ന കാലത്ത്‌ ഒരു 
ക്രിസ്തീയ വിശ്വാസി വീട്ടിലേക്ക്‌ ധൃതിയില്‍ 
നടന്നു പോകുകുയായിരുന്നു. തന്റെ നെഞ്ചിനക 
ത്തുണ്ടായിരുന്ന വേദന നിമിത്തം അയാള്‍ക്ക്‌ അത്ര 
വേഗത്തില്‍ നടക്കാന്‍ കഴിവില്ലായിരുന്നു. 

പല ഡോക്ടര്‍മാരും ചികിത്സിച്ചിട്ടും ഭേദമാ 
കാതെ അയാളെ നിരാശനാക്കിത്തീര്‍ത്തിരുന്ന ഒരു 
സുഖക്കേടായിരുന്നു അത്‌. ചീറിപ്പായുന്ന 
ബോംബിന്റെ ചീളുകള്‍ക്ക്‌ തനിക്ക്‌ അപകട 
മൊന്നും സംഭവിക്കുവാന്‍ ദൈവം അനുവദിക്ക 
യില്ലയെന്ന്‌ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. 

എന്നാല്‍ പെട്ടെന്ന്‌ ഒരു ബോംബിന്റെ ഭാഗം 
ഏറ്റ്‌ അയാള്‍ നിലത്തുവീണുപോയി. 

അതിവേദനയോടെ ആശുപത്രിയിലേക്ക്‌ മാറ്റ 
പ്പെടുമ്പോള്‍ ദൈവം എന്തുകൊണ്ടാണ്‌ തന്നെ 
രക്ഷിക്കാത്തതെന്ന്‌ അയാള്‍ ചിന്തിച്ചു. 

ശസ്ത്രകിയയ്ക്കുവേണ്ടി തയ്യാറാക്കുമ്പോഴും 
അദ്ദേഹം പ്രത്യാശ കൈവിടാതെ പ്രാര്‍ത്ഥിച്ചുകൊ 
ണ്ടിരുന്നു. ഡോക്ടര്‍മാര്‍ അയാളുടെ നെഞ്ചിനു 
ള്ളില്‍ നിന്നും ആ ചീളെടുത്തു മാറ്റുമ്പോള്‍ നില 
വിലുള്ള നെഞ്ചു വേദനയുടെ കാരണവും അവര്‍ 
കണ്ടുപിടിച്ചു. അയാളുടെ ശ്വാസകോശത്തിനു 
ള്ളില്‍ ഒരു ചെറിയ തടിനുറുക്ക്‌ എങ്ങനെയോ 
കടന്നു കൂടിയിരുന്നു. അതെടുത്തു കളഞ്ഞപ്പോള്‍ 
മുതല്‍ അയാള്‍ സുഖം പ്രാപിച്ച്‌ ആരോഗ്യവാനാ 
യിതീര്‍ന്നു. 

ബോംബിന്റെ ചീളുതറച്ചതു മൂലം പെട്ടന്നു നട 





ബാലപത്രിക 


ആനി ജേക്കബ്‌ ചാരുനില്‍ക്കുന്നതില്‍ 


ത്തിയ ആ ശസ്ത്രക്രീയ മുഖാന്തിരം തന്റെ രോഗ 
കാരണം കണ്ടുപിടിക്കപ്പെട്ടതില്‍ അയാള്‍ 
ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. നിര്‍ഭാഗ്യമെന്ന്‌ 
അയാള്‍ക്കു തോന്നിയ സംഭവം ദൈവത്തിന്റെ 
അത്ഭുതകരമായ നടത്തിപ്പിലെ ഒരു കണ്ണിയായിരു 
ന്നു എന്ന്‌ അയാള്‍ക്കു മനസ്സിലായി. 
കൂട്ടുകാരെ, നീ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലാണ്‌ 
ജീവിക്കുന്നതെങ്കില്‍, നിന്റെ അഗ്നിശോധനകളും 
നിരാശ കളുമെല്ലാം യഥാര്‍ത്ഥത്തില്‍ അനുഗ്ര 
ഹങ്ങള്‍ തന്നെ ആയിരിക്കും. നമ്മുടെ ജീവിത 
ത്തില്‍ സന്തോഷത്തിന്റെ കിണറുകള്‍ കുഴിക്കുവാന്‍ 
ദൈവം ഉപയോഗിക്കുന്നത്‌ സന്താപമാകുന്ന 
മണ്‍വെട്ടിയാണ്‌ എന്ന്‌ ഓര്‍മ്മയില്‍ സൂക്ഷിക്കുക. 
ദൈവം അനുഗ്രഹിക്കട്ടെ, സ്നേഹത്തോടെ, 


ആനിച്ചേച്ചി 


പ്രവര്‍ത്തനോദ്ഘാടനം 


ബുധനൂര്‍ സെന്റ്‌ ഏലിയാസ്‌ യുവജന പ്രസ്ഥാന 
ത്തിന്റെ വിവിധ പ്രവര്‍ത്തനങ്ങളുടെ ഉദ്ഘാടനം 
കേന്ദ്ര പ്രസിഡന്റ്‌ ഡോ. യൂഹാനോന്‍ മാര്‍ 
ക്രിസോസ്റ്റമോസ്‌ മെത്രാപ്പോലീത്താ നിര്‍വൃഹിച്ചു. 
വികാരി. ഫാ. എം. കെ. ഇമ്മാനുവേല്‍ അദ്ധ്യക്ഷത 
വഹിച്ചു യോഗത്തില്‍ ഒ. സി. വൈ. എം. കേന്ദ്ര 
ജനറല്‍ സെക്രട്ടറി ഫാ. അജി കെ. തോമസ്‌, ഒ. 
സി. വൈ. എം. ഭദ്രാസന വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. 
ടിജു ഏബ്രഹാം ഭദ്രാസന സെക്രട്ടറി ജോബിന്‍ 
കെ. ജോര്‍ജ്ജ്‌, ഭദ്രാസന പി. ആര്‍. ഒ. സജി പട്ടരു 
മഠം, കേന്ദ്ര കമ്മറ്റിയംഗം റോബിന്‍ ജോ വര്‍ഗീ 
സ്‌, ഫാ. ജാള്‍സണ്‍ ജോര്‍ജ്‌, യൂണിറ്റ്‌ വൈസ്‌ 
പ്രസിഡന്റ്‌ ബിജു താളുകാട്ട്‌, സെക്രട്ടറി അജു 
വര്‍ഗീസ്‌, ട്രഷറാര്‍ ജോഫിൻ എം. സി. എന്നിവര്‍ 
പ്രസംഗിച്ചു. എസ്‌. എസ്‌. എല്‍. സി., പ്ലസ്ടു പരീ 
ക്ഷയില്‍ ഉന്നത വിജയം കൈവരിച്ച വിദ്യാര്‍ത്ഥി 
കളെ യോഗത്തില്‍ അനുമോദിച്ചു. യുവജന 
പ്രസ്ഥാനം കേന്ദ്ര ഓഫീസ്‌ നിര്‍മ്മാണ ഫണ്ടി 
ലേക്ക്‌ 20000 രൂപ കേന്ദ്ര പ്രസിഡന്റിന്‌ ഇടവക 
വികാരി കൈമാറി. 





www.bethelpatrika.org 32 


നന്ന 
ര ന 


പി. എ. ഐസക്‌ കുറ്റൂര്‍ 





ഒക്ടോബര്‍ മാസം ആരംഭത്തോടെ ശീതകാല 
പച്ചക്കറി കൃഷി ആരംഭിക്കാം. കൃഷി ആരംഭിച്ച്‌ 60, 
70 ദിവസത്തിനുള്ളില്‍ വിളവെടുക്കാം. ക്യാബേജ്‌, 
കോളിഫ്ളവര്‍, ക്യാരറ്റ്‌, തക്കാളി, ഉള്ളി, ബ്രോക്ക 
ളി, ബീറ്റ്റൂട്ട്‌, ക്യാപ്സിക്കം എന്നിവ അടുക്കള തോട്ട 
ത്തിലും കൃഷി ചെയ്യാവുന്നതാണ്‌. പ്ലാസ്റ്റിക്‌ 
ചാക്കിലും, ഗ്രോബാഗിലും, നിലത്തും കൃഷി 
ചെയ്യാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന നീര്‍വാര്‍ച്ച 
യുള്ള ഏതു സ്ഥലത്തും കൃഷി ഇറക്കാം. കൃഷി 
ആരംഭിക്കുന്നതിന്‌ 20 ദിവസം മുമ്പ്‌ വിത്തുകള്‍ 
പാകി തൈകള്‍ തയാറാക്കണം. തൈകള്‍ മുളപ്പി 
ക്കുന്നതിന്‌ ചെറിയ ട്രേകള്‍ വിപണിയില്‍ സുലഭ 
മാണ്‌. ചകിരിച്ചോറും ഉണങ്ങിയ ചാണകപ്പൊടിയും 
ചേര്‍ത്തിളക്കിയ മിശ്രിതം ട്രേകളില്‍ നിറച്ചുവേണം 
വിത്തു പാകാന്‍. ക്യാരറ്റും ചെറിയ ഉള്ളിയും 
പാകേണ്ട ആവശ്യമില്ല. മണ്ണില്‍ കുമ്മായം ചേര്‍ത്ത്‌ 
അമ്ലത്വം മാറ്റണം. വാട്ടരോഗത്തിന്‌ ഒരു പരിധിവരെ 
പ്രതിവിധിയാണിത്‌. ട്രേകളില്‍ വിത്ത്‌ പാകിയ 
ശേഷം സ്യൂഡോമോണസ്‌ കലക്കി ട്രേ നനയ്ക്ക 
ണം. ഗ്രോബാഗ്‌ / ചാക്കില്‍ നിറയ്ക്കുന്ന മിശ്രിത 
ത്തില്‍ ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, 
വേപ്പിന്‍പിണ്ണാക്ക്‌, എന്നിവ മണ്ണില്‍ ചേര്‍ക്കാം. 
തൈകള്‍ നാലില പ്രായം ആകുമ്പോള്‍ എടുത്ത്‌ 
സുഡോമോണസ്‌ ലായനിയില്‍ മുക്കിവേണം നടു 
വാന്‍. വൈകുന്നേരം നടുന്നതാണ്‌ നല്ലത്‌. 


വേരുപിടിച്ചു കഴിഞ്ഞാല്‍ 10 ദിവസം ഇടവിട്ട 
ഒരുകിലോ പച്ചച്ചാണകം, 1 കിലോ കടല പിണ്ണാ 
ക്ക്‌, അര കിലോ വേപ്പിന്‍പിണ്ണാക്ക്‌, 10 ലിറ്റര്‍ വെള്ള 
ത്തില്‍ കലക്കി മൂന്ന്‌ ദിവസം കഴിഞ്ഞ്‌ രണ്ടിരട്ടി 
വെള്ളം ചേര്‍ത്ത്‌ നേര്‍പ്പിച്ച്‌ അരലിറ്റര്‍ വീതം ഒഴി 
ച്ചുകൊടുക്കാം. 20 ദിവസത്തില്‍ ഒരിക്കല്‍ 20 ഗ്രാം 
സുഡോമോണസ്‌ 1 ലിറ്റര്‍ വെള്ളത്തില്‍ കലക്കി ഒഴി 
ച്ചുകൊടുക്കാം. ഇലകളില്‍ ചി്രകീടമോ, പുഴു 
ക്കേടോ കണ്ടാല്‍ വേപ്പാധിഷ്ഠിത ജൈവകീടനാ 





സണ്‍ഡേസ്കൂള്‍ പുത്തന്‍കാവ്‌ ഡിസ്ട്രിക്റ്റ്‌, മാരാമണ്‍ സമഷ്ടി ഓര്‍ത്തഡോക്സ്‌ 
ഏകദിന ക്യാമ്പില്‍ പങ്കെടുത്ത വിദ്യാര്‍ത്ഥികളും നേതൃത്വം നല്‍കിയ വൈദീകരും അദ്ധ്യാപകരും പ്രവര്‍ത്തകരും 
തുമ്പമണ്‍ ഭ്രദാസനാധിപന്‍ അഭിവന്ദ്യ കുര്യാക്കോസ്‌ മാര്‍ ക്ലിമ്മീസ്‌ തിരുമേനിയോടൊപ്പം 








ശിനികള്‍ തളിക്കണം. തക്കാളി വളര്‍ന്നു വരുമ്പോള്‍ 
താങ്ങ്‌ കൊടുക്കണം. 


രാസവളം ചേർക്കുന്നവർ എന്‍.പി.കെ. വളങ്ങള്‍ 
മണ്ണില്‍ ഈര്‍പ്പം ഉള്ളപ്പോള്‍ വളരെ ചെറിയ അള 
വില്‍ ചെടിയുടെ തണ്ടില്‍ നിന്നും അകറ്റി ഇടാം. 
ടെറസില്‍ ചെയ്യുന്ന കൃഷിക്ക്‌ രാസവളം ഒഴിവാക്ക 
ണം. നല്ല വിളവ്‌ ലഭിക്കും ഏതു പ്രായക്കാര്‍ക്കും 
അല്‍പം മനസ്സുവച്ചാല്‍ വിഷം ഇല്ലാതെ കൃഷി 
ചെയ്യാവുന്നതെ ഉള്ളു. 

സംശയങ്ങള്‍ക്ക്‌ ഭദ്രാസന ഇക്കോളജി വിഭാഗ 
വുമായി ബന്ധപ്പെടാവുന്നതാണ്‌. ഫോണ്‍: 
9447347899 


പ്രകാശനം ചെയ്തു 


ഡോ. എം. കുര്യന്‍ തോമസ്‌ രചിച്ച എം. ഒ. സി. 
പബ്ലിക്കേഷന്‍ പ്രസിദ്ധീകരിച്ച “യോജിക്കേണ്ടും സമ 
യമിതാ” എന്ന പുസ്തകത്തിന്റെ പ്രകാശന കര്‍മ്മം 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാപ്പോലീത്താ വൈദീക ട്രസ്റ്റി ഫാ. ഡോ. എം. 
ഒ. ജോണിന്‌ നല്‍കി പ്രകാശനം ചെയ്തു. 


www.bethelpatrika.org 33 





അപ്പോസ്തോലിക വിശ്വാസം കാത്ത്‌ പരിര 
ക്ഷിക്കുന്നതില്‍ പലരും വിമുക്തത കാട്ടുകയും മറ്റ്‌ 
സഭകളുടെയും സമുദായത്തിന്റേയും ആദര്‍ശങ്ങള്‍ 
നമ്മുടെ വിശ്വാസത്തില്‍ കൂട്ടികലര്‍ത്തി യഥാര്‍ത്ഥ 
തനിമയെ ഇല്ലായ്മചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 


കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. ഇത്‌ ഭവനത്തില്‍ 
തന്നെ കുറഞ്ഞ്‌ സഭയിലേക്കും വ്യാപിച്ചു കൊണ്ടി 
രിക്കുന്നു. എന്നാല്‍ നമ്മുടെ കുഞ്ഞുങ്ങള്‍ 
യഥാര്‍ത്ഥ വിശ്വാസം തങ്ങളുടെ ഭാഗമാക്കി തീര്‍ക്കു 
വാനും അത്‌ സഭയുടെ തനിമ വീണ്ടെടുക്കുവാനും 
സാധിതമാകുവാന്‍ അദ്ധ്യാപകര്‍ ശ്രദ്ധിക്കേണ്ടതാ 
ണ്‌. നമ്മുടെ അദ്ധ്യാപനത്തില്‍ ഇതര വിശ്വാസ 
ങ്ങള്‍ കൂട്ടികലര്‍ത്തുവാന്‍ ഒരിക്കലും അനുവദിക്ക 
രുത്‌. വിവാഹ കൂദാശകള്‍ പോലും മറ്റ്‌ വിഭാഗവു 
മായി ചേര്‍ക്കുവാന്‍ പോലും ചിന്തിക്കരുത്‌. സഭ 
യോടും ദൈവത്തോടും ഉള്ള ബന്ധം അരക്കിട്ട്‌ ഉറ 
പ്പിക്കുവാന്‍ ഓരോ അദ്ധ്യാപകര്‍ക്കും വിദ്യാര്‍ത്ഥി 
കള്‍ക്കും സാധിക്കണം. നമ്മളില്‍ നിന്നും പിരിഞ്ഞു 
പോയ സമൂഹങ്ങള്‍ ഒരു പക്ഷേ പലനിലയിലും 
വളര്‍ന്നെന്നു വരാം. ആസ്ഥി വര്‍ദ്ധിച്ചെന്നു വരും. 
അതിന്റെ പ്രഡിയല്ല, പിതാക്കന്മാര്‍ ഏല്പിച്ച 
സത്യവിശ്വാസം അഭങ്കുരം പാലിപ്പാന്‍ നമ്മള്‍ക്ക്‌ കട 
പ്ലാടുണ്ട്‌. അത്‌ ഓരോരുത്തരും തന്റെ ചുമതല 
യായി ഏറ്റെടുക്കുവാന്‍ സന്നദ്ധരാകണം. 
ഭദ്രാസന സഹപാഠ്യമത്സരം 

ഡിസ്ട്രിക്തല സഹപാഠ്യമത്സരം ഡിസി 
ട്രിക്ട്‌ ഇന്‍സ്പെക്ടര്‍മാരുടെയും ചുമതലയില്‍ നട 
ത്തപ്പെട്ടു. ഒന്നും രണ്ടും സ്ഥാനം നല്‍കപ്പെട്ടവര്‍ 
പുത്തന്‍ കാവ്‌ മെട്രോപോലീത്തന്‍ ഹയര്‍ 
സെക്കന്ററി സ്കൂളില്‍ വച്ച്‌ ഒക്ടോബര്‍ 14-0൦ 
തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്ന സഹപാഠ്യമ 
ത്സരവേദിയില്‍ പങ്കെടുക്കുകയും ഭര്രാസനതല 
ത്തില്‍ ഉയര്‍ന്ന മാര്‍ക്കു നേടുവാനും സൌത്ത്‌ 
സെന്‍ട്രല്‍ സോണില്‍ നമ്മുടെ ഭദ്രാസനം ഉന്നത 
വിജയം കരസ്ഥമാക്കുവാന്‍ പ്രയത്നിക്കുകയും 
പ്രാര്‍ത്ഥിക്കുകയും ചെയ്യണം. 
വാര്‍ഷിക പരീക്ഷ 

ഡിസംബറില്‍ നടത്തപ്പെടുന്ന മത്സരപ്പരീക്ഷ 
യില്‍ ഇപ്പോഴേ കുട്ടികള്‍ ഉത്സുകരാകേണ്ടതാണ്‌. 
നല്ല ടാലന്റുള്ള വിദ്യാര്‍ത്ഥികള്‍ നമ്മള്‍ക്കുണ്ട്‌. 
അത്‌ അദ്ധ്യാപകര്‍ പ്രോത്സാഹനം നല്കി ഉന്നത 





ഉനപ്റാബര്‍ 2017 
മായ വിജയം കരസ്ഥമാക്കുവാന്‍ പ്രോത്സാഹിപ്പി 
ക്കേണ്ടത്‌ നമ്മുടെ കടമയാണ്‌ എന്നകാര്യം കൂടി 
ശ്രദ്ധയില്‍പ്പെടുത്തുന്നു. ഏത്‌ പ്രസ്ഥാനത്തി 
ന്റെയും മത്സര രംഗങ്ങളില്‍ വിദ്യാര്‍ത്ഥികളെ ഉപ 
യോഗിക്കുന്നതിനാല്‍ സണ്ടേസ്‌കൂള്‍ പാഠത്തോ 
ടുള്ള അവരുടെ അകല്‍ച്ച ഭാവിയില്‍ ദൂഷ്യ ഫല 
ങ്ങള്‍ ഉളവാക്കുവാന്‍ കാരണമായിതീരും എന്ന 
ചിന്ത ഓരോ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കണം, 
ഒരു വര്‍ഷത്തെ പ്രവര്‍ത്തനങ്ങളും മറ്റും അടങ്ങിയ 
സര്‍ക്കുലര്‍ ഡിസംബറില്‍ തന്നെ വികാരിമാർക്കും 
പ്രഥമാദ്ധ്യാപകര്‍ക്കും നല്‍കുന്നതാണെങ്കിലും ആ 
സര്‍ക്കുലറിലെ തീയതിയില്‍ തന്നെ മറ്റ്‌ പ്രസ്ഥാന 
ങ്ങള്‍ അവരുടെ പ്രോഗ്രാം പിന്നീട്‌ ക്രമീകരിക്കു 
മ്പോള്‍ അത്‌ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ 
നൊമ്പരപ്പെടുത്തുകയും ചെയ്യും എന്നതും മനസ്സി 
ലാക്കി ഓരോ പ്രസ്ഥാനത്തോടും ചേര്‍ന്ന്‌ 
്രവര്‍ത്തിപ്പാന്‍ സംഗതിയാക്കേണ്ടതാണ്‌. 
ഓറിയന്റേഷന്‍ ക്ലാസ്സ്‌ 

സെപ്റ്റം ബര്‍ 21-ഠം തീയതി വ്യാഴാഴ്ച 
ബഥേല്‍ അരമനയില്‍ വച്ച്‌ നടത്തപ്പെടുന്നതാണ്‌. 
യാതൊരു കാരണവശാലും ചിതറി വരുന്നവര്‍ക്ക്‌ 
മറ്റൊരു ക്ലാസ്സ്‌ വീണ്ടും ക്രമീകരിക്കുവാന്‍ ബുദ്ധി 
മുട്ട്‌ ഉണ്ടാകുമെന്നതിനാല്‍ ഭദ്രാസനം ക്രമീകരിച്ചി 
ട്ടുള്ള തീയതിയില്‍ തന്നെ പങ്കെടുക്കുവാന്‍ ശ്രദ്ധി 
ക്കേണ്ടതാണ്‌. 

കൌണ്‍സിലിനുവേണ്ടി, 
വര്‍ഗീസ്‌ ജി. (ഡയറക്ടര്‍) 


സി. ഡി. പ്രകാശനം ചെയ്തു 





Pa 


at 


മനോരമ മ്യൂസിക്‌ പുറത്തിറക്കുന്ന “പുത്തന്‍കാവില്‍ 
കൊച്ചുതിരുമേനി” എന്ന ഓഡിയോ സി.ഡി. പ്രകാ 
ശനത്തോടനുബന്ധിച്ച്‌ നടന്ന സമ്മേളനം കോട്ടയം 
പഴയ സെമിനാരി സെന്ററില്‍ പരിശുദ്ധ കാതോ 
ലിക്കാ ബാവാ ഉദ്ഘാടനം ചെയ്തു. ഇടത്തുനിന്ന്‌ 
ഫാ. റെന്നി തോമസ്‌, സുനില്‍ പി. ഉമ്മന്‍, ഫാ. 
വില്‍സണ്‍ ശങ്കരത്തില്‍, തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ മെത്രാപ്പോലീത്താ, ഫാ. ഡോ. ഒ. തോമ 
സ്‌, മലയാള മനോരമ മാനേജിംഗ്‌ എഡിറ്റര്‍ 
ജേക്കബ്‌ മാത്യു, ഏ്രഹാം തോമസ്‌ എന്നിവര്‍ 
സമീപം. 


www.bethelpatrika.org 34 


